ചെങ്ങന്നൂര്‍ ഭദ്രാസന മുഖപത്രം 


൭ 8] [5 [8] 
അ -ചയിക്ക 


ഒക്ടോബര്‍ 2016 


ക്ട്‌ 


| A 


SA 
RA 


rf 

eee 
£ 
1 


ക 
= 
CHE 
. a 1 
കിറി 


പു സ്സ 
Sahih 





” YS 
അ. ൯ 
ത്‌... 
(ല്‍ Le HN ." 
’ 0. 4 











മ്പര്യത്തിലെ ജീവിത വിശുദ്ധി, പ്രാര്‍ത്ഥന, മനുഷ്യ 
സ്നേഹം എന്നീ മുന്ന്‌ വിശേഷതകളുടെ പ്രസ്ഫു 
രണം സവിശേഷമായ സനകുമാര്യത്തോടെ വിള 
ങ്ങിയ താപസജ്യോതിസ്സായിരുന്നു പരിശുദ്ധ പരു 
മല തിരുമേനി. സ്തുതി ചൊവ്വാക്കപ്പെട്ട ഈ 
ആദ്ധ്യാത്മിക സംസ്കൃതിയുടെ തെളിവാര്‍ന്ന 
നിദര്‍ശനമാണ്‌ പുരുഷാന്തരങ്ങള്‍ക്ക്‌ ആത്മജ്യോതി 
സ്സായി അദ്ദേഹത്തെ മാറ്റിയത്‌. ശൈശവം മുതല്‍ 
തുടര്‍ന്നുവന്ന പ്രാര്‍ത്ഥനാ ജീവിതവും ആഴമായ 
വിശ്വാസത്തില്‍ നിന്ന്‌ ഉരുത്തിരിഞ്ഞ കഠിന ്രതാ 
നുഷ്ഠാനങ്ങളും നിര്‍മ്മലമായ പൌരോഹിത്യ ശുശ്രൂ 
ഷയിലൂടെ വളര്‍ത്തിയെടുത്ത കാദാശിക ജീവി 
തവും പരിശുദ്ധ പിതാവിനെ ദൈവാനുഭവത്തി 
ന്റെയും ദൈവീകരണത്തിന്റെയും ഉത്തുംഗ ശൃംഘ 
ത്തിലേക്ക്‌ ഉയര്‍ത്തി. ഹൃദയത്തിന്റെ മാര്‍ഗ്ഗമായ 
ഭക്തിയില്‍ കൂടി നിരന്തരവും അനസ്യൂതവുമായ 
പ്രാര്‍ത്ഥനയില്‍കൂടി ജീവിത വിശുദ്ധിയിലൂടെയും 
ദൈവസംസര്‍ഗ്ഗത്തിലൂടെയും ജന്മസാഫല്യം നേടി 
യ ഒരു സുകൃതിയായിരുന്നു പരി. പിതാവ്‌. ലാളി 
ത്യമാര്‍ന്ന ജീവിതത്തെ നിര്‍മ്മലമായ ഹൃദയവും 
്രകാശപൂര്‍ണ്ണമായ ബോധവും അനേകരുടെ ജീവി 
തത്തെ ഗ്രാഭവപൂര്‍വ്വം രൂപാന്തരപ്പെടുത്തി. 
സഭാചിത്രകവി പരേതനായ ആര്‍ട്ടിസ്റ്റ്‌ ബേബി 
യുടെ വരികളില്‍ തിരുമേനിയെ വിശേഷിപ്പിക്കുന്നത്‌ 
ഇങ്ങനെയാണ്‌. “യാമം തോറും കണ്ണീരാല്‍ കര്‍ത്ത്യ 
സന്നിധെ സാഷ്ടാംഗം പ്രാര്‍ത്ഥന നോമ്പുപവാസ 
ങ്ങള്‍ പാലിച്ചോനെ പരിശുദ്ധ...” കണ്ണീരോടുള്ള 
പ്രാര്‍ത്ഥനയായിരുന്നു പരിശുദ്ധ പരുമല തിരുമേ 
നിയുടെ ആത്മീയമായ ആര്‍ദ്രതയുടെ രഹസ്യം. 
ഗാം നൂറ്റാണ്ടില്‍ ജീവിച്ച നിനുവയിലെ വി. ഇസ 
ഹാക്ക്‌ ഇങ്ങനെ പ്രബോധിപ്പിക്കുന്നുണ്ട്‌. “ദൈവ 
ത്തിന്റെ സര്‍വ്വ സൃഷ്ടിയോടുമുള്ള ആര്‍ദ്ര സ്നേഹ 
ത്താല്‍ ഒരുവനു വറ്റിപ്പോകാത്ത കണ്ണീര്‍ പ്രഹാഹം 
ഉണ്ടാകാം. അത്‌ സ്വന്തം പാപങ്ങളെയോ അപരന്റെ 
പാപത്തെയോ ഓര്‍ത്തുള്ള പശ്ചാത്താപത്തിന്റെ 
കണ്ണുനീര്‍ മാത്രമല്ല, ശുദ്ധമായ ആനന്ദത്തിന്റെ, 
ആര്‍ദ്രമായ കരുണയുടെ അവസാനിക്കാത്ത മിഴി 
നീര്‍ പ്രവാഹമുണ്ടാകാം. അത്‌ കരുണാനിര്‍ഭരമായ 





AX 9 ലല 


യാമം തോറും കണ്ണീരാല്‍... 


ഹൃദയത്തിന്റെ കണ്ണുനീരായി സകലത്തെയും 
ആര്‍ദ്രമാക്കുന്നു.” 

ഒരു താപസിയുടെ ജീവിതം എന്നും അനുതാ 
പത്തിനുള്ള അഭിവാഞ്ജയാണ്‌. ക്രിസ്തുവിലുള്ള 
വിശ്വാസം മൂലം സംശുദ്ധവും സ്നേഹാര്‍ദ്രവുമായ 
മനുഷ്യജീവിതം നയിച്ചു ക്രിസ്ത്യാനുരുപിയായി 
തീര്‍ന്നവനായിരുന്നു ആ തപോപൈത്യകം 
പുലര്‍ത്തിയ പരിശുദ്ധ പിതാവ്‌. പ്രാര്‍ത്ഥനയുടെ 
പാരസ്പര്യത്തിലൂടെ ക്രിസ്തുവിലുള്ള അനന്ത 
സ്നേഹത്തെ പ്രകടിപ്പിക്കുവാനും ആ ആത്മീയ 
സാധനയെ സഹജീവികളിലേക്ക്‌ പകര്‍ന്നു നല്‍കു 
വാനും അദ്ദേഹത്തിനു കഴിഞ്ഞു. തപോനിഷ്ഠയുടെ 
തേജസ്സും സമസൃഷ്ടി സ്നേഹത്തിന്റെ ആഴവും 
സ്വജീവിതത്തില്‍ സമന്വയിപ്പിച്ച ആദ്ധ്യാത്മിക 
ചൈതന്യത്തിന്റെ അനിര്‍വചനീയമായ ഉറവയായി 
രുന്നു. 

മിഴികളിലും മൊഴികളിലും തപോനിഷ്ഠയുടെ 
തേജസ്സും സമസൃഷ്ടി സ്നേഹത്തിന്റെ ആഴവും 
തെളിവാര്‍ന്ന്‌ നിന്ന ആത്മീയ സാധനയെ സാഫ 
ലയത്തില്‍ എത്തിക്കുക എന്നതായിരുന്നു ജീവിത 
ലക്ഷ്യം. മനുഷ്യബന്ധമെന്നത്‌ മതത്തിന്റെയോ 
ജാതിയുടെയോ സാമൂഹ്യ നിലവാരത്തിന്റെയോ 
അതിരുകളിടാവുന്നതല്ല എന്ന ബോധ്യത്തിലൂടെ 
അധസ്ഥിതരുടെ ഉന്നമനത്തിനായി അവരുടെ 
ആത്മീയവും ഭാതീകവുമായ അന്തസ്സ്‌ ഉയര്‍ത്താന്‍ 
പരിശുദ്ധ പരുമല തിരുമേനി പ്രവര്‍ത്തിച്ചു. വരേ 
ണ്യവര്‍ഗ്ഗം കീഴാളര്‍ക്ക്‌ വിദ്യ നിഷേധിച്ചിരുന്ന 
കാലത്ത്‌ യഥാസ്ഥിതികമായ കെട്ടുപാടുകളില്‍ 
നിന്ന്‌ അവരെ മോചിപ്പിക്കുവാനും വിദ്യാഭ്യാസത്തി 
ലൂടെ വ്യക്തികള്‍ക്കും സമൂഹത്തിനും സഭയ്ക്കു 
മുണ്ടാകുന്ന ഗുണകരമായ മാറ്റങ്ങള്‍ ദീര്‍ഘദര്‍ശനം 
ചെയ്ത പരി. പതാവ്‌ വിദ്യാലയങ്ങള്‍ സ്ഥാപിക്കാന്‍ 
മുന്‍കൈയെടുത്തു എന്നത്‌ സമസൃഷ്ടി സ്നേഹ 
ത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ്‌. “സമസ്യഷ്ടങ്ങളെ 
ആരു നല്ലവണ്ണം സ്നേഹിക്കുന്നുവോ അവനത്രേ 
ഉത്തമനായ ദൈവഭക്തന്‍ ദൈവം സൃഷ്ടിക്കുന്ന 
തെല്ലാം നമുക്ക്‌ സ്നേഹിക്കാനാണ്‌' എന്ന്‌ പരി 
ശുദ്ധ പരുമല തിരുമേനി നമ്മെ ഓര്‍മ്മിപ്പിക്കുന്നു. 


ഫാ. ഏബ്രഹാം കോശി കുന്നുംപുറത്ത്‌ 


www.bethelpatrika.org 3 | 





ഉക്ടോബര്‍ 2016 


വാല്യം: 29 


മാനേജിംഗ്‌ എഡിറ്റര്‍ 6 പബ്ലീഷര്‍ 
അഭിവന്ദ്യ തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ 
മെത്രാലോലീത്താ 
ഫോണ്‍: 0479 - 2453310, 2451331 
ചീഫ്‌ എഡിറ്റര്‍ 
റവ. ഫാ. ഏബ്രഹാം കോരി കുന്നുംപുറത്ത്‌ 
ഫോണ്‍: 0479 - 2450287, 9447431096 
E-mail: frabranamkoshy@ gmail.com 
എക്സികുട്ടീവ്‌ എഡിറ്റര്‍ 
റവ. ഫാ. വൈ. തോമസ്‌ 
ഫോണ്‍: 0479 - 2453551, 9495351959 
എഡിറ്റര്‍ 
ശ്രീ. സജി പട്ടരുമഠം 
ഫോണ്‍: 9446114346 
അസോസിയേറ്റ്‌ എഡിറ്റര്‍ 
0൮. ഫാ. സുനില്‍ ജോസഫ്‌ ഡാണാംപടിക്കല്‍ 
ഫോണ്‍: 0479 - 2454504, 9947429667 


സര്‍ക്കുലേഷന്‍ 
റവ. ഫാ. തോമസ്‌ വര്‍ഗീസ്‌ കടവില്‍ 
ഫോണ്‍: 0479 - 2457586, 9447776146 
റവ. ഡീക്കന്‍ സോളമന്‍ ബാബു 
ഫോണ്‍: 9947438884 
റവ. ഡീക്കന്‍ സിബിന്‍ കെ. നിക്സണ്‍ 
ഫോണ്‍: 9656657614 

വെബ്‌ അഡ്മിനിസ്‌ട്രേറ്റര്‍ 
ശ്രീ. ബിനു ചാക്കോ 
ഫോണ്‍: 0479 - 2311692, 9446697328 
Email: binu303@ gmail.com 


അംഗങ്ങള്‍ 
റവ. ഫാ. തോമസ്‌ കൊക്കാഷറമ്പില്‍ 
റവ. ഫാ. തോമസ്‌ വര്‍ഗീസ്‌ അമയില്‍ 
റവ. ഫാ. ഐഷ്‌ പി. സാം 
റവ. ഫാ. മാത്യു ഏബ്രഹാം 
റവ. ഫാ. ഷിബു വര്‍ഗീസ്‌ 
ശ്രീ. ജോസ്‌ പുതുവന 
ശ്രീ. ഷാജന്‍ മാത്യു 
ശ്രീ. എബി അലക്‌സാണ്ടര്‍ 
പ്രൊഫ. ബിന്‍സി റെജി 


പത്രാധിപ സമിതി 


ടയപത്രിക 
x ദിശാബോധം പകരുന്ന അദ്ധ്യാപനം 
തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ മെത്രാകോലീത്താ 





വേദപഠനം 
3% ഏലിയാവിന്റെ പ്രര്‍ത്ഥന 


ഡോ. എം. കുര്യാക്കോസ്‌ പുല്ലുവഴി 





വിശ്വാസ പഠനം 

ste ഓര്‍ത്തഡോക്സിയുടെ അതുല്യത 
ഫാ. ഷിബു വര്‍ഗീസ്‌ 
മനനം 


ഠള്ഇരുളും വെളിച്ചവും ഇടകലര്‍ന്നാല്‍ 


ഫാ. സജി. അമയില്‍ 








നിരീക്ഷണം 
ജ്്കാക്ക കുളിച്ചാല്‍... 


ഡോ. എം. കുര്യന്‍ തോമസ്‌ 





വചനപരിചേദം 
൨൫ പ്രമ്യശയിലേക്കുള്ള പടവുകള്‍ 


ഫാ. പി.വി. ജോണ്‍ 





ആരാധനാ വര്‍ഷം 
cy ആരാധന വത്സരത്തിലെ വൈവിധ്യം 
വര്‍ഗീസ്‌ ജോണ്‍, തോട്ടഷുഴ 





ആരാധനാ വിജ്ഞാനീയം 

തോ ആരാധനയിലുടെയുള്ള സുവിശേഷികരണം 
ഫാ. സഖറിയാ പനയ്ക്കാമറ്റം 
ലേഖനം 

ക്ല വിശക്കുന്നവരുടെ നിലവിളി അവഗണിക്കരുത്‌ 
മാത്യുസ്‌ പാണിശ്ശേരില്‍, കുറ്റൂര്‍ 








ഏവന്‍ഗേലിയോന്‍ ചിന്തകള്‍ 


റ്റ വചനാമൃതം 


ഫാ. സ്റ്റീഫന്‍ വര്‍ഗീസ്‌, കുടശ്ൂനാട്‌ 





തൊഴിലവസരങ്ങള്‍ ചി 
I I 
, പ്രതികരണം nas 
! ബാല പത്രിക vcs 
ഭദ്രാസന വാര്‍ത്തകള്‍ vot 
! ഹരിത പത്രിക ഗ്ഗ! 
. സണ്‍ഡേസ്കുള്‍ വാര്‍ത്തകള്‍ ഗ്‌ 
ം വരിന്ധംഖ്യ പരസ്യ നിരക്കുകള്‍ ;, 
I Cover Back Multy ₹ 60001 
വര്‍ഷം ₹ 130 Front Inner Multy ₹ 4000! 
12 വര്‍ഷം ₹ 260 Back Inner Multy ₹ 3500. 
15 വര്‍ഷം ₹650 Inner B/W Half ₹ 15001 
110 വര്‍ഷം ₹1300 Favours received ₹ 5001 
Matrimonial ₹ 500 


Bethel Pathrika. P.B. No. 38 
Chengannur, Kerala. 689 121 
Ph./Fax: +91 479 2451331 
Emial: bethelpatrika@ gmail.com 
Website: www.bethelpatrika.org 


ബഥേല്‍ പത്രികയില്‍ പ്രസിദ്ധികരിക്കുന്ന ലേഖനങ്ങളിലെ ആശയങ്ങള്‍ ലേഖകരുടേത്‌ മാത്രമാണ്‌. 
അത്‌ മാസികയുടെ ഒദ്യോഗിക ആശയമല്ല - എന്ന്‌ പത്രാധിപര്‍ 








വിവാദങ്ങള്‍ സ്വാശ്രയ മലയെ ദുര്‍ബലപ്പെടുത്തും 


നിരന്തരമായ വിവാദങ്ങള്‍ക്ക്‌ വേദിയായി മാറുന്ന കേരളത്തിലെ സ്വാശ്രയമേഖല വീണ്ടും 
സംഘര്‍ഷങ്ങള്‍ക്കും ഭരണസ്തംഭനത്തിനും കാരണമാകുന്നു. സ്വാശ്രയ മേഖലയുടെ രൂപീകരണ 
ത്തെപ്പറ്റിയുള്ള ശരിയായ ധാരണ ഇന്ന്‌ വിവാദങ്ങള്‍ സൃഷ്ടിക്കുന്നവര്‍ക്ക്‌ എത്രമാത്രം ഉണ്ടെന്നു 
ള്ളത്‌ സംശയമാണ്‌. കേരള വിദ്യാഭാസ മേഖലയെ തകര്‍ക്കുവാന്‍ തക്കവണ്ണം ശക്തിയാര്‍ജ്ജിച്ച 
അന്യസംസ്ഥാന വിദ്യാഭ്യാസ ലോബികളുടെ ഇടപെടലുകളും, ഉപരിപഠനത്തിനായി നെട്ടോട്ടം 
ഓടേണ്ടിവന്ന മാതാപിതാക്കളുടെയും വിദ്യാര്‍ത്ഥികളുടെയും ദുരിതങ്ങളും, സര്‍ക്കാരിന്റെ സാമ്പ 
ത്തിക ഭ്രദതക്കുറവും പലവട്ടം പരിഗണനയ്ക്ക്‌ വിധേയമാക്കിയാണ്‌ ആന്റണി സര്‍ക്കാര്‍ രണ്ട്‌ 
“സ്വാശ്രയ കോളേജുകള്‍ ഒരു സര്‍ക്കാര്‍ കോളേജിന്‌ സമം” എന്ന സമവാക്യം കണ്ടുപിടിച്ചത്‌. സ്വാശ്രയ 
മേഖലയില്‍ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്‍ നടത്തുവാന്‍ ആദ്യകാലങ്ങളില്‍ ക്ഷണിക്കപ്പെട്ടവരെ പിന്നീട്‌ 
തെരുവില്‍ അഴിമതിയുടെ പേരില്‍ വിചാരണ ചെയ്യുന്ന കാഴ്ചയാണ്‌ കേരളം കണ്ടത്‌. 

തലവരിപ്പണം ഒരു സാമൂഹിക തിന്മയായി കേരള സമൂഹത്തില്‍ ഉയര്‍ത്തിക്കാട്ടി സ്വാശ്രയ മേഖ 
ലയില്‍ പ്രവര്‍ത്തിക്കുന്നവരെ വെറും കച്ചവടക്കാര്‍ ആയി തരം താഴ്ത്തി. സര്‍ക്കാര്‍ കെട്ടിടങ്ങള്‍ 
നിര്‍മ്മിച്ച്‌ നല്‍കി അവയുടെ നടത്തിപ്പ്‌ സ്വാശ്രയ മാനേജ്മെന്റുകളെ ഏല്‍പ്പിച്ചിരുന്നു എങ്കില്‍ മേല്‍ 
സൂചിപ്പിച്ച ആരോപണങ്ങള്‍ക്ക്‌ അടിസ്ഥാനമുണ്ടാകുമായിരുന്നു. ചോക്കിന്റെ കഷണംപോലും 
നല്‍കാതെ എല്ലാ അടിസ്ഥാന സൌകര്യ വികസനങ്ങളും സ്വാശ്രയ മാനേജ്മെന്റുകള്‍ ഏറ്റെടുത്ത 
പ്പോള്‍ അതിന്റെ ഒരു ഭാഗം വിദ്യാര്‍ത്ഥികളുടെ ഫീസായി ഉള്‍പ്പെടുത്തുന്നത്‌ സ്വാഭാവികമാണ്‌. 

സമര്‍ത്ഥരായ കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു കാരണവശാലും നിഷേധിക്കുവാന്‍ കഴിയുകയി 
ല്ല. നീറ്റ്‌ പോലുള്ള പ്രവേശന പരീക്ഷകള്‍ ഉന്നത നിലയില്‍ പാസ്സാകുന്ന കുട്ടികള്‍ക്കാവശ്യമായ 
സ്കോളര്‍ഷിപ്പുകള്‍ സര്‍ക്കാരും മാനേജ്മെന്റും ചേര്‍ന്ന്‌ ക്രമീകരിച്ചാല്‍ ഈ പ്രതിസന്ധി മറികട 
ക്കുവാന്‍ സാധിക്കും. സമൂഹത്തിലെ ദുര്‍ബല വിഭാഗങ്ങളില്‍പ്പെട്ടവരുടെ പ്രവേശനം അത്‌ അടുത്ത 
വിഷയം. ദുര്‍ബല വിഭാഗത്തില്‍പ്പെട്ടവരുടെ സാമൂഹികവും സാമ്പത്തികവും ആയ ഉന്നതിക്കു 
വേണ്ടി നിരവധി സ്കോളര്‍ഷിപ്പുകള്‍ കേന്ദ്ര സംസ്ഥാന സര്‍ക്കാരുകള്‍ നല്‍കുന്നുണ്ട്‌. ഈ 
സ്കോളര്‍ഷിപ്പുകളുടെ ഫലപ്രദമായ, നീതിപൂര്‍വ്വമായ വിതരണത്തിലൂടെ ഈ പ്രതിസന്ധികളെ 
അതിജീവിക്കുവാന്‍ കഴിയും. 

വിദ്യാഭ്യാസം ആഗോള നിലവാരത്തിലേക്ക്‌ ഉയരണമെങ്കില്‍ മികച്ച ചുറ്റുപാടുകള്‍ ക്രമീകരി 
ക്കേണ്ടതുണ്ട്‌. ഈ ക്രമീകരണങ്ങള്‍ക്ക്‌ ഭാരിച്ച സാമ്പത്തികം അനിവാര്യമാണ്‌. ഒന്നുകില്‍ സര്‍ക്കാര്‍ 
പൂര്‍ണ്ണമായും സ്വാശ്രയ മേഖല ഏറ്റെടുക്കുക, അല്ലെങ്കില്‍ സ്വാശ്രയ മേഖലയ്ക്ക്‌ കാര്യക്ഷമമായി 
പ്രവര്‍ത്തിക്കുവാന്‍ ആവശ്യമായ സാഹചര്യങ്ങള്‍ ഒരുക്കുക. ആവശ്യത്തിനും അനാവശ്യത്തിനും 
ഉള്ള ഇടപെടലുകളും വിവാദങ്ങളും സമരങ്ങളും ഈ പ്രതിസന്ധിക്ക്‌ ആക്കം വര്‍ദ്ധിപ്പിക്കുക മാത്രമേ 
ചെയ്യുകയുള്ളു. രാജ്യത്തിന്റെ നന്മയെക്കരുതി എല്ലാ വിഭാഗങ്ങളും സമവായത്തിലെത്തിച്ചേരണ 
മെന്നാണ്‌ എന്റെ അഭിപ്രായം. 

തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ മ്മെതാപ്പോലീത്ത 


www.bethelpatrika.org 5 | 


വേദപഠനം 


ഡോ. എം. കുര്യാക്കോസ്‌, പുല്ലുവഴി 





മനുഷ്യന്‍ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന്‌ . 


അവന്‍ പ്രാര്‍ത്ഥനയില്‍ അപേക്ഷിച്ചു. മുന്നു സംവ ൭ 
ത്സരവും ആറുമാസവും ദേശത്ത്‌ മഴ പെയ്തില്ല. ൭ 


അവന്‍ വീണ്ടും പ്രാര്‍ത്ഥിച്ചപ്പോള്‍ ആകാശത്തു 
നിന്ന്‌ മഴ പെയ്തു. ഭൂമിയില്‍ ധാന്യം വിളഞ്ഞു.” 
(യാക്കോബ്‌: 5.17) 

ഏലിയാ പ്രവാചകനെപ്പറ്റിയുള്ള ഏറ്റവും ലളിത 
മായ സാക്ഷ്യമാണ്‌ കര്‍ത്താവിന്റെ സഹോദരനായ 
യാക്കോബ്‌ ശ്ലീഹാ ഇവിടെ എഴുതിയിരിക്കുന്നത്‌. 
ഏലിയാവിന്‌ പാരമ്പര്യമോ കുടുബശ്രേഷ്ഠതയോ, 
പാണ്ഡിത്യമോ, ദൈവപ്രത്യക്ഷതയോ, പ്രത്യേക 
വരദാനമോ മുന്നമേ ഉള്ളതായി പറയുന്നില്ല. മല്‍ 
ക്കിസദേക്കിനെപ്പോലെ പിതാവോ മാതാവോ 
വംശാവലിയോ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത വ്യക്തി. 
1 രാജാ.17-ാം അദ്ധ്യായത്തില്‍ പൊടുന്നനവേ ഏലി 
യാവ്‌ പ്രത്യക്ഷപ്പെടുന്നു. ബാലിന്റെ ആരാധകനായ 
ആഹാബ്‌ രാജാവിനോട്‌ ദൈവത്തിന്റെ അരുള 
പ്യാടുകള്‍ നിര്‍ഭയം പ്രസ്താവിച്ച്‌ അവനെ നേര്‍വ 
ഴിയിലേയ്ക്ക്‌ തിരിയ്ക്കുവാന്‍ ഏലിയാവ്‌ ശ്രമി 
ക്കുന്നു. ഗിലയാദിലെ തിശ്ബിയില്‍ നിന്നുള്ള 
തിശ്ബ്ൃനായ ഏലിയാവ്‌ എന്ന (17:1) (ഹസ്വ 
വിശേഷണത്തില്‍ അവന്റെ പൂര്‍വകാല ചരിത്രം 
ചുരുക്കപ്പെട്ടിരിയ്ക്കുന്നു. 

എബ്രായ ഭാഷയില്‍ പ്രവാചകന്റെ പേര്‍ ഏലി 
യാഹു എന്നാണ്‌ . അര്‍ത്ഥം : “യാഹ്‌ വേ എന്റെ 
ദൈവം ” എന്ന്‌. തന്റെ ദൈവം ആരാണെന്ന്‌ ഏലി 
യാവ്‌ ആഹാബ്‌ രാജാവിനോട്‌ വെളിപ്പെടുത്തുന്നത്‌ 
ഇപ്രകാരമാണ്‌. “ ഞാന്‍ സേവിച്ചു നില്‍ക്കുന്ന 
യിസ്രായേലിന്റെ ദൈവമായ യഹോവ” (1 രാജാ. 
17:1) യഹോവഭക്തിയുടെ ഏകാഗ്രത നഷ്ടപ്പെടുക 
യും ബാല്‍ദേവന്റെ ആരാധനയ്ക്ക്‌ രാജാവും ഇസ 
ബെല്ല രാജ്ഞിയും ജനങ്ങളെ പ്രേരിപ്പിയ്ക്കുകയും 


ര 


66 3 Wi 
ഏലിയാവ്‌ നമുക്ക്‌ സമസ്വഭാവമുള്ള ഒരു 








ചെയ്ത നിര്‍ണ്ണായക ഘട്ടത്തില്‍ യിസ്രായേല്‍ ജന 
തയെ സത്യാരാധനയിലേയ്ക്ക്‌ വീണ്ടും തിരികെ 
വരുത്തുവാന്‍ ദൈവം തെരഞ്ഞെടുത്ത അത്ഭുത 
പുരുഷനായിരുന്നു ഏലിയാവ്‌. തീഷ്ണമായ പ്രാര്‍ 
ത്ഥനകള്‍ ദൈവ സന്നിധിയില്‍ വിശ്വാസപൂര്‍വ്വം 
അര്‍പ്പിച്ച്‌, വന്‍കാര്യങ്ങള്‍ സാധിച്ച്‌,പഴയനിയമ 
പുതിയനിയമ ചരിത്രത്തില്‍ അമര്‍ത്യനായിത്തീര്‍ന്ന 
പ്രവാചക ശ്രേഷ്ഠനാണ്‌ ഏലിയാവ്‌. 


ബി.സി. ഒന്‍പതാം നൂറ്റാണ്ടില്‍ യിസ്രയേല്‍ 
രാജ്യം ഭരിച്ചിരുന്ന ആഹാബ്‌ ഭരണ കാര്യങ്ങളിലും 
പോരാട്ടങ്ങളിലും അതിസമര്‍ത്ഥനായിരുന്നുവെങ്കി 
ലും ധാര്‍മ്മിക കാര്യങ്ങളില്‍ പരാജയമായിരുന്നു. 
ഭാര്യ ഫിനീഷ്യക്കാരി ഇസബെല്ല അത്യാഗ്രഹിയായ 
ഒരു ദുഷ്ട സ്ത്രീ ആയിരുന്നു. അങ്ങനെ വിഗ്രഹാ 
രാധനയിലേയ്ക്ക്‌ ജനം വഴുതി വീഴുകയും യഹോ 
വയെ മറക്കുകയും ചെയ്തപ്പോള്‍ താന്‍ സേവി 
യ്ക്കുന്ന സത്യദൈവത്തെ രാജാവിന്‌ വെളിപ്പെടു 
ത്തിക്കൊടുക്കുക എന്ന ദൌത്യം ഏലിയാ പ്രവാ 
ചകന്‍ വിശ്വാസപൂര്‍വ്വം ഏറ്റെടുത്തു. അതിനു അവ 
ന്‍ തെരഞ്ഞെടുത്ത ആയുധമായിരുന്നു പ്രാര്‍ത്ഥന. 
“സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്കുവേണ്ടി 
ഞാന്‍ വളരെ ശുഷ്ക്കാന്തിച്ചിരിയ്ക്കുന്നു.” എന്ന്‌ 
അവന്‍ സ്വയം വെളിപ്പെടുത്തുന്നു. (1 രാജാ.19:10) 
താന്‍ സേവിയ്ക്കുന്ന യഹോവ സത്യദൈവമാണ്‌ 


www.bethelpatrika.org 6 | 


പ 


ce 


എന്ന്‌ തെളിയ്ക്കുവാനായ്‌ ഈയാണ്ടുകളില്‍ 
മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല” എന്ന്‌ ഏലിയാവ്‌ 
പ്രവചിച്ചു പറഞ്ഞു. തുടര്‍ന്ന്‌ ദേശം മുഴുവനും ഉണ 
ങ്ങി വരളുകയും ക്ഷാമം അതി കഠിനമായിത്തീരു 
കയും ചെയ്തു. പക്ഷേ ദൈവദാസനായ ഏലി 
യാവിന്‌ ഒരു ദിവസം പോലും വെള്ളം കിട്ടതെയോ 
അപ്പം ലഭിയ്ക്കാതെയോ വലയേണ്ടി വന്നിട്ടില്ല 
എന്ന്‌ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയ്ക്കുന്നു. 

തുടര്‍ച്ചയായി മൂന്നരവര്‍ഷക്കാലം മഴ പെയ്തില്ല 
എന്നാണ്‌ യാക്കോബ്‌ ശ്ലീഹ എഴുതിയിരിക്കുന്നത്‌. 
ആ സമയം കഴിഞ്ഞപ്പോള്‍ ഏലിയാവ്‌ കര്‍മ്മേല്‍ 
പര്‍വ്വതത്തിന്റെ മുകളില്‍ കയറി നിന്ന്‌ നിലത്ത്‌ 
കുനിഞ്ഞ്‌ മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവില്‍ 
വച്ച്‌ പ്രാര്‍ത്ഥിച്ചു - മഴപെയ്യുവാനായി. ബാല്യക്കാര 
നോട്‌ കടലിന്‌ നേരെ നോക്കുവാന്‍ പറഞ്ഞു. അവ 
ന്‍ ചെന്ന്‌ നോക്കിയിട്ട്‌ ഒരു മേഘശകലം പോലും 
ഉയരുന്നില്ല എന്ന്‌ പറഞ്ഞു. അവന്‍ വീണ്ടും 
പ്രാര്‍ത്ഥിച്ചു. അപ്രകാരം ഏഴു പ്രാവശ്യം ഏലിയാവ്‌ 
മടുപ്പ്‌ കൂടാതെ വിശ്വാസപൂര്‍വ്വം മുട്ടിപ്പായി 
പ്രാര്‍ത്ഥിച്ചു. ഏഴാമത്തെ പ്രാവശ്യം ഒരു മനുഷ്യന്റെ 
കൈപ്പത്തിപോലെ കടലില്‍ നിന്ന്‌ കാര്‍മേഘം 
പൊങ്ങിവന്നു. പെട്ടെന്ന്‌ ആകാശവും മേഘവും 
കാറ്റും കൊണ്ടു നിറഞ്ഞു. വലിയ മഴ പെയ്തു. 
ദേശം പുഷ്ടി പ്രാപിച്ചു. (1 രാജാ.18:42) 


രണ്ടാമതായി ഏലിയാവ്‌ പ്രാര്‍ത്ഥിച്ചത്‌ സ്വര്‍ഗ്ഗ 
ത്തില്‍ നിന്ന്‌ തീ ഇറങ്ങി ഹോമയാഗവും വിറകും 
ദഹിപ്പിയ്ക്കുന്നതിന്‌ വേണ്ടിയായിരുന്നു. (2 രാജാ: 
18:30-40) “ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും 
യിസ്രായേലിന്റെയും ദൈവമായ യഹോവേ, യി്രാ 
യേലില്‍ നീ മാത്രം ദൈവമെന്നും ഞാന്‍ നിന്റെ ദാ 
സന്‍ എന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാന്‍ നി 
ന്റെ കല്‍പനപ്രകാരം ചെയ്തു എന്നും ഇന്ന്‌ വെളി 
പ്പെട്ടുവരട്ടെ. യഹോവേ എന്നോട്‌ ഉത്തരമരുളണമെ. 
നീ ദൈവം തന്നെ. യഹോവേ നീ ഞങ്ങളുടെ ഹൃദ 
യം വീണ്ടും തിരിച്ചുവെന്ന്‌ ഈ ജനം അറിയേ 
ണ്ടതിന്‌ എനിയ്ക്കു ഉത്തരമരുളണമെ. (18:38) ഉടന്‍ 
തന്നെ ആകാശത്തില്‍ നിന്ന്‌ തീ ഇറങ്ങി ഹോമ 
യാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു. തോട്ടിലെ 
വെള്ളവും വറ്റിപ്പോയി. ജനം ഇതെല്ലാം കണ്ടപ്പോള്‍ 
കവിണ്ണ്‌ വീണ്‌ യഹോവ തന്നെ ദൈവമെന്നു 
പറഞ്ഞ്‌ അവനെ നമസ്ക്കരിച്ചു. താമസിയാതെ 
ഏലിയാവ്‌ ബാലിന്റെ പ്രവാചകന്മാരെ എല്ലാം പിടി 
ച്ച്‌ വെട്ടിക്കൊന്നു. (18:40) ഏലിയാവ്‌ പ്രാര്‍ത്ഥി 
ച്ചപ്പോള്‍ തീ ഇറങ്ങിയത്‌ ഏലിയാവിന്റെ കഴിവു 
കൊണ്ടായിരുന്നില്ല. പിന്നെയോ ഏലിയാവിന്റെ 
പ്രാര്‍ത്ഥനയും തീക്ഷ്ണതയും വിശ്വാസവും ആരാ 
ധനയും ജീവിതവും ദൈവത്തിന്‌ പ്രസാദകരമാ 


ഒക്ടോബര്‍ 2016 
യിരുന്നതുകൊണ്ടാണ്‌. അന്ത്യോക്യന്‍ കുര്‍ബാന 
ക്രമങ്ങളില്‍ പരിശുദ്ധാത്മാവുമായുള്ള ആഹ്വാന 
ത്തിന്‌ (Epiclesis) പട്ടക്കാരന്‍ ഉപയോഗിയ്ക്കുന്ന 
വാക്കുകള്‍ ഏലിയാവിന്റെ പ്രാര്‍ത്ഥനയില്‍ നിന്നാ 
ണ്‌ (18:37)- “കര്‍ത്താവേ എന്നോട്‌ ഉത്തരമരു 
ളണമേ”- എന്നുള്ള അപേക്ഷ ഏറെ 
ശക്തിയുള്ളതും സ്വര്‍ഗ്ഗം തുറക്കുന്നതുമാണ്‌. 

ഏലിയാവിന്റെ ജീവിതത്തില്‍ നിന്ന്‌ അനുക 
രണീയമായ അനേകം സവിശേഷതകള്‍ നമുക്ക്‌ 
മനസ്സിലാക്കുവാനുണ്ട്‌. 

(1) അവന്‍ സത്യദൈവമായ യഹോവയെ പൂര്‍ 
ണ്ണമനസ്സോടും പൂര്‍ണ്ണ ആത്മാവോടും 
കൂടെ ആരാധിയ്ക്കുന്നവനായിരുന്നു. 

(2) ബാല്യം മുതല്‍ തന്നെ ദൈവഭക്ത 
നായിരുന്നു (1 രാജാ.18:1) 

(ദ) കാര്യങ്ങള്‍ ക്രമമായും ചിട്ടയായും ചെയ്യു 
വാന്‍ ഉത്സാഹിയ്ക്കുന്നവനായിരുന്നു. 
(18:30-36) 

തന്നത്താന്‍ താഴ്ത്തി ദൈവത്തെ 
മഹത്വപ്പെടുത്തുന്നവനായിരുന്നു (18:36) 


(4) 
(൭) ദൈവകല്‍പന അനുസരിയ്ക്കുകയും 
അവന്റെ ദാസനായി ജീവിതകാലം 
മുഴുവന്‍ വര്‍ത്തിയ്ക്കുകയും ചെയ്തു. 
(6) പ്രാര്‍ത്ഥനയില്‍ ഉറ്റിരിയ്ക്കുന്ന വിശ്വസ്ത 
നായിരുന്നു. 

(7) രാജാവിനോട്‌ നിര്‍ഭയനായി കാര്യങ്ങള്‍ 

തുറന്നു പറയുന്നവനായിരുന്നു. 

(8) വിഗ്രഹാരാധനയ്ക്കെതിരെ വിട്ടുവീഴ്ച 
യില്ലാതെ പെരുമാറുന്നവനായിരുന്നു. 


പഴയനിയമത്തില്‍ മോശയ്ക്ക്‌ സമശീര്‍ഷനാണ്‌ 
ഏലിയാവ്‌ എന്ന്‌ പറയുന്നതില്‍ അത്ഭുതമില്ല. ഹോ 
റേബ്‌ പര്‍വ്വതത്തില്‍ മോശയ്ക്കുശേഷം എത്തിയ 
ഏക പ്രവാചകന്‍ ഏലിയാവായിരുന്നു. മൂന്നര വര്‍ 
ഷം മഴ പെയ്യിക്കാതിരുന്നവന്‍, അതിനുശേഷം (പാര്‍ 
ത്ഥിച്ച്‌ മഴ പെയ്യിച്ചവന്‍, മലങ്കാക്കകള്‍ ഭക്ഷണം 
കൊടുത്ത്‌ പോഷിപ്പിച്ചവന്‍, സാരഫാത്തിലെ വിധ 
വയ്ക്ക്‌ മാവും എണ്ണയും വര്‍ദ്ധിപ്പിച്ച്‌ കൊടുത്തവന്‍, 
വേദപുസ്തകത്തില്‍ ആദ്യമായി ഒരാളെ മരണ 
ത്തില്‍ നിന്ന്‌ ഉയിര്‍പ്പിച്ച പ്രവാചകന്‍ ( സാരാ 
ഫാത്തിലെ വിധവയുടെ മകനെ) ബാല്‍സേവയില്‍ 
നിന്ന്‌ യി(സയേല്യരെ നിത്യമായി വിടുതല്‍ 
ചെയ്തവന്‍ എന്നിങ്ങനെ ഏലിയാവ്‌ യിസ്രായേല്‍ 
ചരിത്രത്തിലെ ശ്രേഷ്ഠമായ സ്ഥാനത്തിന്‌ സര്‍വഥാ 
യോഗ്യനായിത്തീര്‍ന്നു. പഴയനിയമം അവസാനിയ്‌ 
ക്കുന്നത്‌ ഏലിയാവിന്റെ വീണ്ടും വരവും പ്രവചി 


www.bethelpatrika.org 7 | 


Sa 


ബ്ടം 


ച്ചുകൊണ്ടാണെന്നുള്ളത്‌ ഏറെ പ്രാധാന്യമുള്ള 
വേദശാസ്ത്രവിഷയമാണ്‌. മാലാഖി 4:4-6 ല്‍ ഇങ്ങ 
നെ കാണുന്നു.” യഹോവയുടെ വലുതും ഭയങ്കര 
വുമായ നാള്‍ വരുന്നതിനുമുന്വേ ഞാന്‍ നിങ്ങള്‍ക്ക്‌ 
ഏലിയാപ്രവാചകനെ അയയ്ക്കും. ഞാന്‍ വന്നു 
ഭൂമിയെ സംഹാരശപഥം കൊണ്ട്‌ ദണ്ഡിപ്പിയ്ക്കാ 
തിരിക്കേണ്ടതിന്‌ അവന്‍ അപ്പന്മാരുടെ ഹൃദയം 
മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും 
നിരപ്പാക്കും. "യോഹന്നാന്‍ സ്നാപകന്‍ ഈ തിരിച്ചു 
വന്ന ഏലിയായാണെന്ന്‌ യേശുക്രിസ്തു 
സാക്ഷിയ്ക്കുന്നു. (മത്തായി 17:11, 12) ഏലിയാവും 
മോശയും കര്‍ത്താവിന്റെ തേജസ്ക്കരണവേളയില്‍ 
രൂപാന്ത മലയില്‍ സന്നിഹിതരായിരുന്നുവല്ലോ 
(മത്തായി 17:3) . റോമര്‍ക്ക്‌ എഴുതിയ ലേഖനത്തില്‍ 
പൌലോസ്‌ അപ്പോസ്തലന്‍ ഏലിയാവിനെ 
സ്മരിക്കുന്നതും ബഹുമാനപുരസ്സരം സാക്ഷ്യപ്പെ 
ടുത്തുന്നതും കാണുക ; (റോമ 11: 2) . മരണം 
കാണാതെ സ്വര്‍ഗ്ഗത്തിലേയ്ക്ക്‌ എടുക്കപ്പെട്ട രണ്ടു 
പേരില്‍ ഒരാളാണ്‌ ഏലിയാവ്‌ (മറ്റേയാള്‍ 
ഹാനോക്ക്‌) 


ഏലിയാവിനെ ഭയഭക്തി ബഹുമാനങ്ങളോടെ 
പ്രവാചകനായി എണ്ണുന്നവരാണ്‌ യഹൂദന്മാര്‍. 
ഓരോ പെസഹാ ആചരണത്തിലും പ്രവാചകന്‍ 
അവരുടെ അതിഥിയായി വന്നിട്ടുണ്ട്‌ എന്ന്‌ അവര്‍ 
കരുതുന്നു. പെസഹാ ഭുജിയ്ക്കുമ്പോള്‍ 
പ്രവാചക നുവേണ്ടി ഒരു കസേര ഒഴിച്ചിടുന്ന 
പതിവ്‌ ഇന്നും തുടരുന്നു. യോഹ 1:25 ലും മത്തായി 
27:47 ലും ഏലിയാ ഗ്പവാചകനെപ്പറ്റിയുള്ള 
പരാമര്‍ശം കാണുക. അഹറോന്റെ പത്രനായ 
ഫിനഹാസിന്റെ പുനരവതാരമായും മനുഷ്യരൂപം 
ധരിച്ച മാലാഖയായും ഏലിയാവിനെ 
ചിത്രീകരിയ്ക്കുന്ന യൂദ റബിമാര്‍ ഉണ്ട്‌. 


ഇസ്ലാം മതത്തിലും ബഹായി മതത്തിലും 
ഏലിയാ പ്രവാചകനെ ശ്രേഷ്ഠനായി കരുതുന്നു. 
ഖുറാനിലെ അനേകം സൂക്തങ്ങളില്‍ ഏലിയാവിനെ 
പ്പറ്റി പുകഴ്ത്തി പറയുന്നുണ്ട്‌. പല ക്രൈസ്തവ 
സഭകളും ഏലിയാവിനെ വിശുദ്ധന്മാരുടെ നിരയില്‍ 
ഉള്‍പ്പെടുത്തിയിരിക്കുന്നു. പാശ്ചാതൃസഭകളില്‍ 
ജൂലൈ 20 നാണ്‌ ഓര്‍മ്മ. പര്‍വൃതങ്ങളുടെ മദ്ധ്യ 
സ്ഥനാണ്‌ പ്രവാചകന്‍. പ്രകൃതി ക്ഷോഭങ്ങളില്‍ 
നിന്നും ഇടിമിന്നലുകളില്‍ നിന്നും രക്ഷ 
(പാപിയ്‌ ക്കുവാന്‍ പ്രവാചകന്റെ മദ്ധ്യസ്ഥത 
അനുഭവ്പ്രദമാണെന്ന്‌ അനേകര്‍ വിശ്വസിയ്ക്കുന്നു. 


പരിശുദ്ധനായ പരുമല തിരുമേനി തന്റെ 
യരുശലേം യാത്രയില്‍ ഉണ്ടായ അത്ഭുത സംഭവം 
ഗ്രസ്താവിയ്ക്കുന്നുണ്ട്‌. കപ്പല്‍ ഒരിക്കല്‍ 
കാറ്റിലും കോളിലും പെട്ടു അപകടത്തില്‍പ്പെടുന്ന 


ഒക്ടോബര്‍ 2016 
അവസ്ഥയിലായി. ഏലിയാ പ്രവാചകന്റെ 
മദ്ധൃസ്ഥതയില്‍ തിരുമേനി അഭയപ്പെട്ട്‌ 
പ്രാര്‍ത്ഥിക്കുകയും കടല്‍ ശാന്തമാവുകയും 
ചെയ്തു. അങ്ങനെ രക്ഷപ്പെട്ടതിനുള്ള കൃതജ്ഞ 
താസുചകമായിട്ടാണ്‌ കോട്ടയത്ത്‌ ഏലിയായുടെ 
പേരില്‍ തിരുമേനി ഒരു കുരിശു സ്ഥാപിച്ചത്‌. 
ഇന്ന്‌ അത്‌ ഏലിയാ കത്തീര്ഡല്‍. 


കര്‍മ്മേല്‍ പ്രവാചകന്‍, ഗിരിശ്ൃംഗങ്ങളുടെ കാവ 
ല്‍ക്കാരന്‍, പ്രാര്‍ത്ഥനാവീരന്‍, പ്രകൃതിയെ ചൊ 
ല്‍പ്പടിയ്ക്കു നിറുത്തിയവന്‍, വൈരാഗിയായ തീ 
ക്ഷ്ണവാന്‍, മോശയ്ക്കു തുല്യനായവന്‍, യോഹ 
ന്നാന്‍ സ്നാപകനായി പ്രത്യക്ഷപ്പെട്ടുവെന്ന്‌ രേഖ 
പ്പെടുത്തപ്പെട്ടവന്‍, യഹോവയാണ്‌ സത്യദൈവമെന്ന്‌ 
എല്ലായ്‌പ്പോഴും ആണയിട്ട്‌ പ്രസംഗിച്ച ധീരനായ 
്രവാചകന്‍.. ഇതൊക്കെയാണ്‌ ഏലിയാവിന്റെ 
വിശേഷണങ്ങള്‍... എന്നാലും യാക്കോബ്‌ ശ്ലീഹാ 
പറയുന്നത്‌ “ അവന്‍ നമുക്ക്‌ സമസ്വഭാവമുള്ള 
മനുഷ്യന്‍ ആയിരുന്നു” എന്നാണ്‌. അതേ, ഏകാ 
ഗ്രതയോടെ വിശ്വാസപൂര്‍വ്വം പ്രാര്‍ത്ഥിയ്ക്കുന്നവന്‍ 
ഏലിയാവിനെപ്പോലെ ദൈവസാന്നിധ്യം അനു 
ഭവിയ്ക്കുവാന്‍ സാധിയ്ക്കും. ഞാന്‍ സേവിച്ചു നില്‍ 
ക്കുന്ന യിഗ്രായേലിന്റെ ദൈവം എന്ന വിശ്വസ്ത 
സാക്ഷ്യം കര്‍ത്താവിനെക്കുറിച്ച്‌ ഘോഷിക്കുവാന്‍ 
ദൈവം നമുക്ക്‌ കരുണ ചെയ്യട്ടെ എന്ന്‌ പ്രാര്‍ത്ഥിക്കാം. 


ഓണം ആഘോഷിച്ചു 


മാര്‍ ഗ്രീഗോറിയോസ്‌ ഓര്‍ത്തഡോക്സ്‌ 
വിദ്യാര്‍ത്ഥി പ്രസ്ഥാനം (എം. ജി. ഒ. സി. എസ്‌. 
എം.) കേന്ദ്ര മിഷനറി ഫോറത്തിന്റെ നേതൃത്വ 
ത്തില്‍ ശാന്തിതീരം അഗതി മന്ദിരത്തില്‍ ഓണ 
ക്കൂട്ടം 2016 സംഘടിപ്പിച്ചു. ഭദ്രാസന വൈസ്‌ പ്രസി 
ഡന്റ്‌ ഫാ. ജോണ്‍ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. 
ശാന്തിതീരം മാനേജര്‍ ഫാ. യൂഹാനോന്‍ അദ്ധ്യ 
ക്ഷത വഹിച്ചു. ക്രേന്ര വൈസ്‌ പ്രസിഡന്റ്‌ 
നിമേഷ്‌ കോവിലകം പ്രഭാഷണം നടത്തി. ഫോറം 
സെക്രട്ടറി റിജിന്‍ മാത്യു, മെര്‍ലിന്‍ ഷാജി, 
വര്‍ഗീസ്‌ സാം, ഡോ. റോബിന്‍, ജെറിന്‍ ജോണ്‍ 
വയലില്‍, ലാബി പീടികത്തറയില്‍, നിഖിത്ത്‌ കെ. 
സഖറിയ, നെവിന്‍ പോള്‍ എന്നിവര്‍ പ്രസംഗിച്ചു. 








www.bethelpatrika.org 8 


I < 
eye 
. « 





7A 


(0100%012210/051000:10) 


(കഴിഞ്ഞ ലക്കം തുടര്‍ച്ച) 

1. പാരമ്പര്യങ്ങളും പരിശുദ്ധന്മാരും 

പാരമ്പര്യങ്ങള്‍ (Paradoടiട) ഓര്‍ത്തഡോക്സ്‌ 
സഭയ്ക്ക്‌ വിശുദ്ധ പാരമ്പര്യങ്ങളാണ്‌. അവ സഭയിലെ 
ജീവന്റെ പൈതൃകവും അനസ്യൂതവുമായ പരിശു 
ദ്ധാത്മ പ്രവര്‍ത്തനത്തിന്റെ വര്‍ത്തമാനകാല പ്രവാ 
ഹവുമാകുന്നു. എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതു 
മായ പാരമ്പര്യങ്ങളും, ആരാധനാ ഗ്രന്ഥങ്ങളും വേദ 
പുസ്തകവും സഭാപിതാക്കന്മാരുടെ രചനകളും 
വായ്മൊഴിയായി (Oral tradition) പകര്‍ന്ന്‌ തന്നിട്ടുള്ള 
ഉപദേശങ്ങളും എല്ലാം ഓര്‍ത്തഡോക്‌സ്‌ സഭയുടെ 
വിശുദ്ധ പാരമ്പര്യത്തില്‍ ഉള്‍പ്പെടുന്നു. ഓര്‍ത്ത 
ഡോക്സ്‌ സഭയുടെ വിശ്വാസ സംഹിതകളും 
വിശ്വാസ വ്യാഖ്യാനങ്ങളുമെല്ലാം ഈ വിശുദ്ധ പാര 
മ്പര്യത്തിന്റെ ഭാഗമായിരിക്കുന്നു. അതില്‍ കൂട്ടിച്ചേര്‍ക്ക 
ലോ, വിട്ടുകളയുകയോ, ദുര്‍വ്യാഖ്യാനം ചെയ്യപ്പെടു 
കയോ അരുത്‌. റോമന്‍ കാതോലിക്കാ സഭ ചെയ്യുന്ന 
തുപോലെ കാലാനുസരണം കൂട്ടിച്ചേര്‍ക്കുകയോ 
പ്രൊട്ടസ്റ്റന്റ്‌ സഭകള്‍ ചെയ്യുന്നതുപോലെ ഓരോന്നും 
വെട്ടിക്കുറയ്ക്കുകയോ തൃജിക്കുകയോ ചെയ്യുന്നതി 
നാല്‍ വരുന്ന ആത്മീയ വൈരുദ്ധ്യം ഓര്‍ത്തഡോക്സ്‌ 
സഭ (സ്തുതി ചൊവ്വാക്കപ്പെട്) സഭയെ ഇന്നുവരെയും 
ബാധിച്ചിട്ടില്ല. ആയതിനാല്‍ വിശ്വാസത്തിന്റെ 
യോജിപ്പും കലര്‍പ്പില്ലായ്മയും പിതാക്കന്മാര്‍ക്ക്‌ ഒരി 
ക്കലായിട്ട്‌ ഭരമേല്‍പ്പിക്കപ്പെട്ടതുമായ സത്യവിശ്വാ 
സവും സഭയുടെ വിശുദ്ധിയും സഭയുടെ ആത്മീയ 
ചാരിത്ര്യ (Spiritual chartity) ത്തിന്റെ പ്രധാന ഘട 
കങ്ങളായി നാം കാണേണ്ടതുണ്ട്‌. ആകയാല്‍ ഓര്‍ത്ത 
ഡോക്സ്‌ സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങള്‍ക്കും 
സത്യവിശ്വാസത്തിനും വിശ്വാസാചാരങ്ങള്‍ക്കും, മാറ്റ 
മില്ലാത്ത അനുഷ്ഠാനങ്ങള്‍ക്കും എതിരായി അന്യരോ 
സ്വന്തക്കാരോ തന്ത്രങ്ങളും കുടിലതകളും പ്രയോഗി 
ച്ചാല്‍ അതിനെ എതിര്‍ക്കേണ്ടതും തോല്‍പ്പിക്കേ 
ണ്ടതും ഓരോ ഓര്‍ത്തഡോക്‌സ്‌ വിശ്വാസികളുടെയും 
കടമയാണ്‌. ഒരാള്‍ ഓര്‍ത്തോക്സ്‌ സഭയില്‍ ജനിച്ചു 


വെന്നതുകൊണ്ട്‌ സമകാലീന തലങ്ങളില്‍ ആ വ്യക്തി 
ശരിയായ ഓര്‍ത്തഡോക്‌സ്‌ വിശ്വാസത്തിലാകുന്നു 
എന്ന്‌ പറയുവാന്‍ കഴിയുകയുമില്ല. അക്കാരണത്താല്‍ 
തന്നെ കണ്‍വന്‍ഷന്‍, സണ്‍ഡേസ്കൂള്‍, പ്രാര്‍ത്ഥനാ 
യോഗങ്ങള്‍, ആദിയായവ സഭയും ദേവാലയവുമറി 
യാതെ യൂണിയന്‍ അടിസ്ഥാനത്തില്‍ നടത്തപ്പെടു 
ന്നത്‌ നിരര്‍ത്ഥകവും പരിശുദ്ധാത്മ കൃപയ്ക്ക്‌ ഇതര 
വുമാകുന്നു. 

മേല്‍പ്പറഞ്ഞ കാരണങ്ങളാല്‍ നമുക്ക്‌ അസ്വീകാ 
ര്യമായ വിഭാഗങ്ങളുടെ കര്‍മ്മങ്ങളില്‍ നാം പങ്കുകൊ 
ളളുകയോ നമ്മുടെ കൂദാശകള്‍ അവര്‍ക്ക്‌ കൊടുക്കു 
കയോ ചെയ്യാനിടയാകാതെ സൂക്ഷിക്കണമെന്നുള്ളത്‌ 
സത്യവിശ്വാസത്തിന്‌ അക്ഷരമാലയിലെ ആദ്യാക്ഷര 
ങ്ങളായി നാം ഉള്‍ക്കൊള്ളുന്നു. ഇ്രായേല്‍ക്കാര്‍ക്ക്‌ 
തങ്ങളുടെ പൈതൃക സ്വത്ത്‌ സംരക്ഷിക്കുന്നതില്‍ 
അതീവ ശ്രദ്ധയുണ്ടായിരുന്നുവെന്ന്‌ നാബോത്തിന്റെ 
കഥയില്‍ നിന്നു നാം ഗ്രഹിക്കുന്നുവല്ലോ. നമ്മുടെ 
പൈതൃക സ്വത്തുക്കള്‍പ്പോലെ സത്യവിശ്വാസ പിതാ 
ക്കന്മാരുടെ സ്വഭാവ മഹിമയും, വിശ്വാസ നിഷ്ഠയും, 
സത്യം, നീതി, സ്നേഹം ആദിയായ സ്വഭാവ മൂല്യ 
ങ്ങളും പ്രാര്‍ത്ഥനാ ജീവിതവും സത്യസമര്‍പ്പണവും 
ക്രിസ്തീയ ലക്ഷണങ്ങളും നാം സംരക്ഷിക്കുകയും 
അടുത്ത തലമുറയ്ക്ക്‌ ഒട്ടും ചോര്‍ന്നുപോകാതെയും 
വൈകൃതം വരാതെയും നാം പകര്‍ന്നുകൊടുക്കേണ്ട 
തുണ്ട്‌. “ഞാന്‍ ഇന്ന തറവാട്ടുകാരന്‍ എന്ന്‌ പ്രശംസി 
ക്കുന്നവന്‍, ആ തറവാട്ടിലെ സത്യവും നീതിയുമുള്ള 
പിതാക്കന്മാരുടെ സ്വഭാവ മഹിമയും കൂടെ വെച്ചുപു 
ലര്‍ത്തുവാന്‍ ചുമതലപ്പെട്ടവന്‍ ആകുന്നു. (where 
ever is lights there is responsibility too) 

പരിശുദ്ധന്മാരെ വണങ്ങുന്ന പാരമ്പര്യത്തിന്‍റെ 
അതിര്‍വരമ്പുകളും നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്‌. 
പരിശുദ്ധന്മാര്‍ ദേവന്മാരോ, ശുദ്ധമതികള്‍ ദേവികളോ 
അല്ല. അവരുടെ ശ്രേഷ്ഠതകളും പുകഴ്ചകളും ശക്തി 
കളും കര്‍ത്താവില്‍ നിന്ന്‌ ലഭിച്ചിട്ടുളളതാകുന്നു. 

(ശേഷം 29-ാം പേജില്‍ തുടരുന്നു...) 


www.bethelpatrika.org 9 | 
















വെളിച്ചത്തെ ദൈവസ്വദാവത്തിന്റെ ബഹിര്‍സ്ഫുരണ 
മായും ഇരുളിനെ പാപത്തിന്റെ പ്രതീകമായും മിക്ക മത 
ദര്‍ശനങ്ങളും വിലയിരുത്തുന്നു. 

വെളിച്ചത്തിന്റെ ചെറുകണിക ഇരുളിനെ ആട്ടിയോടിക്കു 
ന്നു. വെളിച്ചത്തിന്‌ പുറം തിരിഞ്ഞു നിന്നാല്‍ ഇരുളിന്റെ 
കനം വര്‍ദ്ധിക്കുക തന്നെ ചെയ്യും. 

സൃഷ്ടിയുടെ മുഖ്യ കാര്‍ഥികന്‍ ആയ ദൈവം സൂക്ഷ്മ 
തയോടെ വേര്‍തിരിച്ച ഇരുളും വെളിച്ചവും സൃഷ്ടിയുടെ 
സഹകാര്‍മ്മികന്‍ ആയ മനുഷ്യന്‍ ബന്ധപെട്ട്‌ ഇഴചേര്‍ക്കു 
വാന്‍ പരിശ്രമിക്കുന്നതാണ്‌ നമ്മുടെ കാലത്തിന്റെ അപ 
ചയ. 

വെളിച്ചത്തിനെ പകല്‍ എന്നും ഇരുട്ടിനെ രാത്രി' എന്നും 
പേരിട്ടു വിളിച്ച സര്‍വ്വശക്തന്റെ ക്രമീകരണം വെല്ലുവി 
ളിക്കഷെടുന്നു. രാത്രിയെ പകല്‍ ആക്കി മാറ്റാന്‍ ആഗ്ര 
ഹിക്കുന്ന പുതുതലമുറയുടെ ഇഷ്ടം വെളിച്ചവും 
ഇരുളും ഒന്നായി തീരണമെന്നാണ്‌. 
മാമ്മോദീസായിലൂടെ വെളിച്ചത്തിന്റെ ലോകത്തിലേക്ക്‌ ഉപ 


നയനം ചെയ്യപെട്ട നമുക്ക്‌ പ്രകാശത്തിന്റെ വസ്ത്രമാണ്‌ 


അവകാശം. 
വസ്ത്രത്തിന്റെ നീളവും വീതിയും കുറച്ച്‌ ശ്രദ്ധേയര്‍ 


ആകാന്‍ പരിശ്രമിക്കുന്നവര്‍ വെളിച്ചത്തില്‍ ഇരുട്ട്‌ 


കലര്‍ത്തുന്നു. 

വെളിച്ചത്തിന്റെ വെളിപാടുകള്‍ പേറാത്ത സൃഷ്ടിയില്ല 
എന്നതാണ്‌ പാരസ്ത്യമതം. “Ever visible or invis- 
ible creature is a theophany of appearance of 
God” 

ത്രിവിധ നിയോഗങ്ങള്‍ക്കായിട്ടാണ്‌ ഇരുളും വെളിച്ചവും 
വേര്‍തിരിച്ചത്‌. 

ക്ലര്‍കില്ലാത്ത ദൃശ്വവത്കകരണം ( Visualisation) 


യ കാഴ്ചകളുടെ സുതാര്യത ഉറഷുവരുത്തുക വെളിച്ച 


ത്തിന്റെ ഉത്തരവാദിതവമാണ്‌. വെളിച്ചത്തിലുള്ള ഇരു 
ടിന്റെ സാന്നിദ്ധ്യമാണ്‌ കരിനിഴല്‍. 

പ്കല്‍വെളിച്ചത്ത്‌ അമമ പെങ്ങന്മാരെ മറന്ന്‌ വര്‍ത്തിക്കു 
ന്നതും സഹോദരന്റെ ചോരഷുഴ ഒഴുക്കുന്നതും നിത്യസം 
ഭവങ്ങള്‍ ആകുമ്പോള്‍ വെളിച്ചത്തിന്‌ എന്തുപറ്റി എന്നല്ല 
നമുക്ക്‌ എന്തുപറ്റി എന്നാണ്‌ അന്വേഷിക്കേണ്ടത്‌. 
അദാമിനെ പാപമാണ്‌ ഇരുളിന്റെ മറപറ്റാന്‍ പഠിരിച്ചത്‌. 
ദൈവത്തിന്റെ സ്ൃഷ്ടിപഥങ്ങളില്‍ നിന്ന്‌ മാറിനില്‍ക്കാം 
എന്ന മഠയത്തരവും ആദാമിനെ പഠിഷിച്ചത്‌ പാപം തന്നെ. 


൦ പന്ത] 


ഉരുളും വെള്ടച്ചവും ഇടകലര്‍ന്നാല്‍ 


“രദവം കരളിച്ചദ്ധം ര്രള്ം തമ്മില്‍ ഭവര്‍കിരികിച്ചഃ” (൭ ട്ചത്ത) /:4) 


fi 


കറതീര്‍ന്ന തിരിച്ചറിവുകള്‍ (Realization) 


fi 


fl 


കാപട്യമില്ലാത്ത പ്രകാശീകരണം 


9 


“ജനനം തളടരഭട്ടെ .... ലീന്തുൾ വിഭികട്ടെ..... വചനം പിറ aa 

































1019. 
ഫാ. സജി അമയില്‍ 


വെളിച്ചത്തിന്റെ ദൌത്യം മായക്കാഴ്ചകളുടെ ദൃശ്യവിസ്മയം 1 ) 
അല്ല. കൃത്യതയുടെ നേര്‍വഴികള്‍ ആണ്‌. 


തിരിച്ചറിവുകളുടെ അഭാവം വിലക്കപെട്ട കനിയുടെ ചാര A i 
ത്തേക്ക്‌ നമ്മെ നയിക്കും. 

എഫേസ്യ. 8:13 “സകലത്തെയും കുറിച്ച്‌ വെളിച്ചത്തില്‍ 
ബോധം വരും. ബോധം വരുന്നത്‌ എല്ലാം വെളിച്ചം 
പോലെ തെളിവല്ലോ.” 

ബോധക്കേടുകള്‍ പകരുന്ന കാഴ്ചകളും സംഭവങ്ങളും yd 1 
വെളിച്ചവും ഇരുളും കുടിക്കുഴയുന്നത്‌ മുലമാകുമോ? Ne He 
വെളിച്ചം തീവ്രമായി നില്‍ക്കുന്ന ഇടങ്ങളില്‍ ഇരുട്ടിന്‌ 7 
പ്രവേശിക്കാന്‍ കഴിയുകയില്ല. നമ്മുടെ കാലത്തിന്റെ _ 
നിയോണ്‍, സി. എഫ്‌. എല്‍, എല്‍. ഉ. ഡി. വെളിച്ചങ്ങ td 
ളില്‍ ഉരുട്ട്‌ പ്രവേശിക്കുന്നുണ്ടായിരിക്കുമോ? 1 
വിഷമയമായ ആഹാര ശീലങ്ങളും ജീവിതചര്യകളും മടി 
കൂടാതെ നയിക്കുന്ന നമ്മുടെ തലമുറ വെളിച്ചം ധാരാള a 
മുണ്ടായിട്ടും എന്തുകൊണ്ടാണ്‌ ഒന്നും കാണാത്തത്‌. തിരി 2 We 
ച്ചറിവുകള്‍ ആണ്‌ തിരിച്ചു വരവിന്‌ പ്രേരിഷിക്കേണത്‌, ൭൭ 
കറതീര്‍ന്ന തിരിച്ചറിവുകള്‍ സൃഷ്ടിക്ക്‌ ഉണ്ടാകണമെന്ന 2 7 
സ്രഷ്ടാവിന്റെ ആഗ്രഹം മറന്നുപോയാല്‍ വിലക്കകെട്ട Ly റി 
കനികള്‍ ഇനിയും പരിക്ഷിക്കകെടും. He AS 





വെളിച്ചത്തിന്‌ സുതാര്യത മാത്രാണ്‌ ഉള്ളത്‌. വെളിച്ചം എന്ന 
പ്രതീതി ജനിഷിക്കുന്ന ആധുനിക ശീലങ്ങളില്‍ മാത്രമാണ്‌ 
കാപട്യം. 
സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവരെ പ്രകാശിഷിഷിക്കു 
കയും ചെയ്യുക നമ്മുടെ ഉത്തരവാദിത്വമണ്‌. മനുഷ്യപുത്രന്‍ 
“ഞാന്‍ ലോകത്തിന്റെ വെളിച്ചമാകുന്നു,” എന്ന പ്രഖ്യാപവും 
യോഹന്നാന്റെ “വെളിച്ചത്തിന്‌ സാക്ഷ്യം വഹിക്കുന്നു എന്ന ന 
സാക്ഷ്യവും ഈ ഉത്തരവാദിത്വം വര്‍ദ്ധിഷിക്കുന്നു. I 
യോഹ. 2:8 'സത്യവെളിച്ചം ഇതാ പ്രകാശിക്കുന്നു.” (1 
വിളക്ക്‌ മരങ്ങളില്‍ കരിന്തിരി കത്തുന്നതാണ്‌ നമ്മുടെ ൦ 
കാലത്തിന്റെ ദുരന്തം 
വെളിച്ചത്തിന്റെ ഉറവുകള്‍ നൈര്‍മ്മല്യത്തോടെ കാത്തു 
സുക്ഷിക്കഷെടുമ്പോള്‍ പ്രകാശീകരണവും ദൈവീകര 
ണവും സാധ്യമാക്കുന്നു: സാധ്യതകള്‍ ഇല്ലാത്തത്‌ ൫ 
സൃഷ്ടി. വെളിച്ചം സൃഷ്ടിയുടെ ഭാഗമാകുന്ന 
ത്തന്നെ തിരിച്ചറിയുവാന്‍ ആണ്‌. നമ്മുടെ സാല്ധ 
നിയോഗങ്ങളും. i 


നിരികഷണം 
_ ഡോ. എം. കുര്യന്‍ തോമസ്‌ 





ക കുളിച്ചാല്‍...? 


2016 സെപ്റ്റംബര്‍ 3-നു മാതൃഭൂമി ദിനപ്പ്രതത്തി 


ന്റെ പത്തനംതിട്ട എഡിഷനില്‍ വന്ന ഒരു ബോക്സ്‌ 


ഐറ്റം കണ്ടപ്പോള്‍ ഓര്‍മ്മ വന്നത്‌ തലക്കെട്ടില്‍ 
പ്രതി പാദിക്കുന്ന പഴഞ്ചൊല്ലാണ്‌. തിരുവല്ലാ 
കുറ്റപ്പുഴ ആസ്ഥാനമാക്കി പ്രവര്‍ത്തിക്കുന്ന 

ഓര്ത്തഡോക്സ്‌ വിശ്വാസത്തിലും പാരമ്പര്യത്ത? 
ലും അധിഷ്ഠിതമായി, വിശുദ്ധ തോമാശ്ല?ഹായുടെ 


പാത പിന്തുടരുന്ന ക്രൈസ്തവ സഭയാണ്‌ 


ബിലിവേഴ്‌സ്‌ ചര്‍ച്ച്‌ ... ഡോ. കെ. പി യോഹന്നാന്‍ 
മതാച്ഛോലിത്തായാണ്‌ പരമാദ്ധ്യക്ഷന്‍. 
ഇതാണ്‌ ചിരിപ്പിക്കുന്ന പ്രതവാര്‍ത്ത. 

അതേ പ്രതവാര്‍ത്തയില്‍ അവകാശപ്പെടുന്നതു 
പോലെ 83 രുപതകളും 30 ലക്ഭത്താളം വിശ്വാസ? 
കളും സഭയ്ക്കുണ്ട്‌ എന്ന അവകാശവാദം മുഖവില 
യ്ക്കെടുത്താല്‍ തന്നെ അത്‌ ആ സഭയുടെ മുകളില്‍ 
പറഞ്ഞ ലക്ഷണങ്ങളെ എങ്ങിനെ സാധുകരിക്കും 
എന്ന ചോദ്യം നിലനില്‍ക്കും. കേരളത്തില്‍ ജാതി 
വ്യവസ്ഥ ഉറച്ച ക്രിസ്തുവര്‍ഷം 8-10 നൂറ്റാണ്ടുകള്‍ 
മുതലെങ്കിലും മാര്‍ത്തോമ്മായുടെ മാര്‍ഗ്ഗം ഒരു 
ജാതിയാണ്‌. 16-0൦ നൂറ്റാണ്ടുമുതല്‍ കേരളത്തിലെ 
ത്തിയ പാശ്ചാത്യ അധിനിവേശ ശക്തികള്‍ കിണ 
ഞ്ഞു ശ്രമിച്ചിട്ടും ന്രസ്ഥാണ? ജാതിയെ ഇല്ലായ്മ 
ചെയ്യാനോ അതില്‍ കുട്ടികലര്‍ത്തനോ സാധിച്ചില്ല. 
പിന്നീട്‌ സുറിയാനി ്രിസ്ത്യാന? എന്നു നാമഭേദം 
വന്ന ഈ ജാത? സ്പിതിറ്റിന്നു ഇന്നും കുറവൊന്നും 
വന്നിട്ടില്ല. അതുകൊണ്ടാണ്‌ 
സഭയില്‍ നിന്നും രക്ഷിക്കച്ചെട്ട സ്നാനംപപ്ചെട്ു..., 
സിറിയന്‍ ക്രിസ്ത്യന്‍ പെന്തിക്കോസ്ത്‌... എന്നിങ്ങ 
നെയൊക്കെ വിവാഹ പരസ്യങ്ങള്‍ പ്രത്യക്ഷ 
പ്പെടുന്നത്‌. 

യാഥാര്‍ത്ഥത്തില്‍ മാര്‍ത്തോമ്മായുമട മാര്‍ഗ്ഗം 
ഒരു സംസ്കാരമാണ്‌. ഇന്ത്യന്‍ പശ്ചാത്തലത്തിലും 
സംസ്കൃതിയിലും വേരൂന്നി വളര്‍ന്നുവികസിച്ച 
തദ്ദേശീയ ക്രിസ്തുമാര്‍ഗ്ഗം. ആളെണ്ണം കൂട്ടുക 


...ഓൊര്‍ത്തന്ധോക്സ്‌ 


14 
Ld VY 


A 
ര്‍ച്ച 
ഓര്‍ത്തഡോക്സ്‌ വിശ്വാസത്തിലും, പാരമ്പര്യ 
ത്തിലും അധിഷ്ഠിതമായി, വിശുദ്ധ തോമാശ്ലീഹാ 


യുടെ പാത പിന്‍തുടരുന്ന ക്രൈസ്തവ സഭയാണ്‌ 
ബിലീവേഴ്‌സ്‌ ചര്‍ച്ച്‌. 83 രൂപതകളും 80 ലക്ഷത്തോ 
ഉം വിശ്വാസികളും സഭയ്ക്കുണ്ട്‌. തിരുവല്ലയിലെ 
കുറ്റപ്പുഴ സെന്‍റ്‌ തോമസ്‌ നഗറിലാണ്‌ ആസ്ഥാനം. 
മെഡിക്കല്‍ എന്‍ജിനിയറിങ്ങ്‌ കോളേജുകഠം, 
ആസ്പത്രികഠം, അന്തര്‍ദ്ദേശീയ നിലവാരത്തിലുള്ള 
സ്കൂരം തുടങ്ങി നിരവധി സ്ഥാപനങ്ങളും സന്നദ്ധ 


സേവന പ്രവര്‍ത്തനങ്ങളും സഭ Mere Sal 


അഭി: ഡോ: കെ.പി. യോഹന്നാന്‍ 





എന്നത്‌ ഒരിക്കലും ഈ മാര്‍ഗ്ഗത്തിന്റെ ലക്ഷ്യം 
അല്ലായിരുന്നു. പില്‍ക്കാല മെസപ്പട്ടോമ്യന്‍, യുറോ 
പ്യന്‍ കൂട്ടിച്ചര്‍ലുകള്‍ അതിനെ ദുര്‍ബലപ്പെടുത്തി 
യെങ്കിലും മാര്‍ഭത്താമ്മായുടെ മാര്‍ഗ്ഗത്തെ തീര്‍ത്തും 
ഇല്ലായ്മ ചെയ്യാന്‍ സാധിച്ചില്ല. അധിനിവേശ 
ക്രിസ്തുമതത്തെ ശെമവോന്‍ കിച്ചായുടെ മാര്‍ഗ്ഗം 
എന്നു നാമകരണം ചെയ്തു അകറ്റിനിര്‍ത്താന്‍ 
ന്രസാണികള്‍ പരമാവധി ശ്രമിച്ചു. ഡോ. കെ. പി. 
യോഹന്നാന്റെ സഭ, മാര്‍ത്തേതാമ്മായുടെ മാര്‍ഗ്ഗമാ 
ണോ ശമവോന്‍ കിച്ചായുടെ മാര്‍ഗ്ഗമാണോ 
പിന്തുടരുന്നത്‌ എന്ന്‌ താരതമ്യം ചെയ്യുക. 

വിവിധയിനം സായിപ്പിനെ പിന്‍പറ്റി മാര്‍ത്തോ 
മ്മായുടെ മാര്‍ഗ്ഗത്തില്‍നിന്നും പിരിഞ്ഞു പാശ്ചാത്യ 
സഭകളുടെ വാലായി മാറിയ കേരളത്തിലെ ചില 
സഭകളും ഇന്നു മാര്‍ത്തോമ്മാ പൈതൃകം അവകാ 
ശപ്പെടുന്നുണ്ട്‌. അംഗങ്ങളില്‍ ഭുരിഭാഗവും നവപരി 
വര്‍ത്തിതര്‍ ആണെങ്കിലും നേതാക്കന്‍മാരോ അവ 
രുടെ പിതാമഹരോ പഴയ ന്രസാണികള്‍ ആയതി 
ന്റെ ബലത്തിലാണ്‌ ഈ അവകാശവാദം ഉയര്‍ത്തു 
ന്നത്‌. ആ അര്‍ത്ഥത്തിലാണെങ്കില്‍ മാര്രം നിരണം 
കാട്ടുനിലം സെന്റ്‌ തോമസ്‌ മാര്‍ത്തോമ്മാ പള്ളി 
ഇടവകാംഗമായി ജനിച്ച ഡോ. കെ. പി. യോഹ 
ന്നാന്‍ സ്ഥാപിച്ച സഭയും വിശുദ്ധ തോമാശ്ശീഹാ 
യുടെ പാത പിന്തുടരുന്ന സഭയാണ്‌. കാരണം ഒന്നേ 
കാല്‍ നൂറ്റാണ്ടുമുമ്പ്‌ അവരുടെ പിതാമഹര്‍ സാ 
ക്ഷാല്‍ നിരണത്തു പള്ളി ഇടവക്കാരായിരുന്നല്ലോ? 
അവിടെ അവസാനിക്കുന്നു ഇവരുടെ മാര്‍ത്തോ 
മ്മായുടെ മാര്‍ഗ്ഗം! 

ഇനി ഓര്ത്തഡോക്സ്‌ വിശ്വാസത്തിലും ചാര 
ന്വര്യത്തില്യം അധിഷ്ഠിതമായി, എന്ന വാദം പരിഗ 
ണിക്കാം. അതിന്‌ എന്താണ്‌ ഓര്‍ത്തഡോക്സി 
എന്ന്‌ ആദ്യം പരിശോധിക്കാം. ”...In the Chris- 


www.bethelpatrika.org 11 


TT പ്‌ 
ത്തം തം 
ങ്ങ 


tian sense the term means "conforming to the 
Christian faith as represented in the creeds of 
the early Church" എന്ന്‌ ഓര്‍ത്തഡോക്സിയെ 
ചുരുക്കത്തില്‍ വ്യാഖ്യാനിക്കാം. (Robert M. Wills 
(2013). Taking Caesar Out of Jesus: Uncover- 
ing the Lost Relevance of Jesus. Xlibris Corpo- 
ration. p. 246. ISBN 1-4931-0810-7.) ആദിമ സ 
ഭയുടെ വിശ്വാസ പ്രഖ്യാപനങ്ങളില്‍ ഉറച്ചു നില്‍ 
ക്കുന്നവര്‍ എന്ന്‌ ഇതിനെ പരിഭാഷപ്പെടുത്താം. ഈ 
വിശ്വാസ പ്രഖ്യാപനങ്ങള്‍ രൂപപ്പെടുത്തിയതാകട്ടെ 
സാര്‍വ്രതിക സുന്നഹദോസുകളാണ്‌. 

ഓര്‍ത്തഡോക്‌സ്‌ സഭകളില്‍ രണ്ടു 
വിഭാഗങ്ങളുണ്ട്‌ നിഖ്യാ, കുസ്തന്തീനോസ്‌ 
പോലീസ്‌, എഫേസുസ്‌ എന്നീ മൂന്നു പൊതുസു 
ന്നഹദോസുകള്‍ മാത്രം അംഗീകരിക്കുന്ന ഓറിയ 
ന്റല്‍ ഓര്‍ത്തഡോക്‌സ്‌ സഭകളാണ്‌ അതില്‍ ഒന്ന്‌. 
കോപ്ടിക്‌, സിറിയക്ക്‌, അര്‍മീനിയന്‍, മലങ്കര, 
എത്യോപ്യന്‍, എറി്രിയന്‍ ഇവയാണ്‌ ഓറിയന്റല്‍ 
ഓര്‍ത്തഡോക്‌സ്‌ സഭകള്‍. ഗ്രീക്ക്‌ പാരമ്പര്യത്തില്‍ 
പ്പെട്ട ബൈസന്റൈന്‍ സഭകളാണ്‌ രണ്ടാമത്തെ 
വിഭാഗം. ഇവര്‍ ക്രിസ്തുവര്‍ഷം 787 വരെ നടന്ന 
ഏഴു സുന്നഹദോസുകളെ സാര്‍വത്രികം ആയി 
അംഗീകരിക്കുന്നു. ക്രിസ്തുവര്‍ഷം 431-ലെ എഫേ 
സൂസ്‌ സുന്നഹദോസ്‌ അംഗീകരിക്കാത്ത പൌര 
സ്ത്യ കല്‍ദായ സുറിയാനി സഭയും 1054-ല്‍ 
മഹാശീശ്മയിലൂടെ ഗ്രീക്കുകാരുമായി പിരിഞ്ഞ 
റോമന്‍ കത്തോലിക്കാ സഭയും തങ്ങള്‍ ഓാര്‍ത്ത 
ഡോക്സ്‌ ആണെന്നു ഇടക്കിടെ അവകാശപ്പെടു 
ന്നുണ്ട്‌. പക്ഷേ സത്യവിശ്വാസം പിന്തുടരുന്നു എന്ന 
അര്‍ത്ഥത്തില്‍ അവര്‍ ഉന്നയിക്കുന്ന ഈ അവ 
കാശവാദം മറ്റാരും അംഗീകരിച്ചിട്ടില്ലന്നു മാത്രം. 

പുത്രന്‍ തമ്പുരാന്റെ ആളത്വത്തെപ്പറ്റി അഭിപ്രായ 
ഐക്യം ഇല്ലെങ്കിലും ഓറിയന്റെല്‍- ബൈസന്റൈന്‍ 
ഓര്‍ത്തഡോക്സ്‌ സഭകള്‍ പങ്കിടുന്ന ചില പൊതു 
വിശ്വാസ സത്യങ്ങളുണ്ട്‌. അവയില്‍ പരിശുദ്ധറൂഹാ 
യുടെ പുറപ്പാട്‌, ദൈവ മാതാവിനോടും പരിശുദ്ധ 
ന്മാരോടുമുള്ള മദ്ധ്യസ്ഥത, മരിച്ചവര്‍ക്കുവേണ്ടിയു 
ള്ള പ്രാര്‍ത്ഥന, വി. കുര്‍ബാന ബലിയാണന്ന വിശ്വാ 
സം, പട്ടക്കാരന്റെ പാപമോചന അധികാരം 
മുതലായവയും ഉള്‍പ്പെടും. പല കാരണങ്ങളാല്‍ 
ഓര്‍ത്തഡോക്‌സ്‌ സഭയെന്നു അവകാശപ്പെടുകയും 
മുഖ്യാധാരാ ബൈസന്റൈന്‍ - ഓറിയന്റല്‍ സഭകള്‍ 
അംഗീകരിക്കാത്തവയുമായ സഭകളും ഈ പൊതു 
വിശ്വാസം വെച്ചു പുലര്‍ത്തുന്നുണ്ട്‌. ഇദാഹരണം. 
മലബാര്‍ സ്വതന്ത്ര സുറിയാനി സഭ എന്ന തൊഴി 
യൂര്‍ സഭ. 


ഒക്ടോബര്‍ 2016 
ഇതില്‍ എതെങ്കിലും വിശ്വസസത്യത്തില്‍ ഡോ. 
കെ. പി. യോഹന്നാനോ അദ്ദേഹത്തിന്റെ ബിലീ 
വേഴ്‌സ്‌ ചര്‍ച്ചോ ഓര്‍ത്തഡോക്സ്‌ സഭകളുമായി 
സമാനതകള്‍ പുലര്‍ത്തുന്നുണ്ടോ എന്ന ചോദ്യ 
ത്തിന്‌ ഉത്തരം കണ്ടെത്താന്‍ ശ്രമിക്കാം. അതിന്‌ 
അവരുടെ ചരിത്രം പരിശോധിക്കണം. ചുരുങ്ങിയ 
വാക്കുകളില്‍ അത്‌ അവതരിപ്പിച്ചാല്‍ ... മാര്‍ 
ത്തോമ്മാ സഭയിലായിരുന്നു കെ. ചി. യോഹ 
ന്നാമന്റെ ജനനം. സ്കൂള്‍ വിദ്യാഭ്യാസം കഴിഞ്ഞു 
സുവിശേഷ വേലയിലേക്കു തിരിഞ്ഞു. 1966 മുതല്‍ 
ഓാച്ചറേഷന്‍ മാബലസേഷന്‍ എന്ന സംഘ 
നെയില്‍ മചര്‍ന്നു വിവിധ വടക്കേ ഇന്ത്യന്‌ 
സംസ്ഥാനങ്ങളില്‍ സുവിശേഷ (്രവരീത്തകനായി. 
1974-ല്‍ അമേരിക്കയില്‍ കദവശാസ്ഗ്,ര പഠന 
ത്തിനായി പോയി. മുന്‍പേ പചരിചയമുണ്ടായിരുന്ന 
ജര്‍മ്മന്‍ സുവിശേഷകയായ ഗിന്ധിലയെ ഇതിനികട 
ജിവിത പങ്കാളിയായി സ്വീകരിച്ചു. 1979-ല്‍ അമ്മരി 
ക്കയിലായിരിക്കത്തമന്ന ഗോസ്പല്‍ ഫോര്‍ ഏഷ്യ 
എന്ന സുവിശേഷ (ചരണ സംഘടനയ്ക്കു രുപം 
നാത്മ്കി. അധികം മ൭വകാമത കേരളത്തില്‍ തിര? 
ച്ചെത്തി. 1990-ല്‍ സ്വന്തം സഭയായ ബിലിവേഴ്‌സ്‌ 
ചര്‍ച്ചിനു രുപം നല്‍കി. ... (6 ഫ്രെബ്രുവരി, 2003, 
മലയാള മനോരമ) 
ബിലിവേഴ്‌സ്‌ ചര്‍ച്ചിന്റെ വിശ്വാസ സംഹിതയും 
ഘടനയും അതേ അഭിമുഖത്തില്‍ ഡോ. കെ. പി. 
യോഹന്നാന്‍ തന്നെ നല്‍കുന്നുണ്ട്‌. ... ബിലിവേഴ്‌സ്‌ 
ചര്‍ച്ച്‌ ഒരു പ്രൊട്ടസ്റ്റന്റ്‌ ഈവാഞ്ചലിക്കല്‍്‌ സഭയാ 
യിരിക്കും. വേദപുസ്തകമാണ്‌ മാണം; ആചാ 
രങ്ങളല്ല. വിശുദ്ധരില്‍ വിശ്വാസമില്ല; ദൈവമാതാവ്‌ 
എന്ന സങ്കല്പത്തില്യും. മരിച്ചവര്‍ക്കായ] പ്രാര്‍ത്ഥന 
യില്ല. കിസ്തീയ അടയാളമായി കുരിശുണ്ട്‌. 
ബലിയര്‍ച്ഛചഞമില്ല. പക്ഷേ കര്‍ത്യഭമേശയുണ്ട്‌. 
വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും മാര്‍ത്തോമ്മാ 
സഭയോടാണ്‌ കുടുതല്‍ സമാനത... (6 ഫ്രെബുവരി, 
2003, മലയാള മനോരമ) ബിലീവേഴ്സ്‌ ചര്‍ച്ച്‌ ഒരു 
ഓര്‍ത്തഡോക്സ്‌ സഭയല്ല എന്നതിന്‌ ഇതിലും 
അസന്നിഗ്ദമായ വിശദീകരണം ആവശ്യമുണ്ടോ? 
ബൈസന്റൈന്‍ - ഓറിയന്റല്‍ ഓര്‍ത്തഡോക്സ്‌ 
സഭകളും, ഓര്ത്തഡോക്സ്‌ എന്ന്‌ അവകാശപ്പെ 
ടുന്ന കല്‍ദായ, റോമന്‍ കത്തോലിക്കാ സഭകളും 
ഒരുപോലെ പിന്തുടരുന്ന ഒരു വിശ്വാസമാണ്‌ പട്ട 
ത്വത്തിന്റെ ചരിത്രപരമായ പിന്തുടര്‍ച്ച. പട്ടം നല്‍കു 
ന്നത്‌ കാനോനികമായ കൈവെപ്പ്‌ ഉള്ള ഒരു മേല്പ 
ട്ടുക്കാരന്‍ ആയിരിക്കണം എന്നതിനോടൊപ്പം 
ശെമ്മാശന്‍, കശ്ശീശ്ശാ എന്നീ സ്ഥാനങ്ങള്‍ യഥാ 
ക്രമം സ്വീകരിച്ച ശേഷം മാത്രമേ എപ്പിസ്‌ക്കോപ്പാ 


www.bethelpatrika.org 12 | 


സ്ഥാനം സ്വീകരിക്കാനാവു എന്നത്‌ പ്രൊട്ടസ്റ്റന്റ്‌ 
അടക്ക മുള്ള സഭളുടെ പൊതുവിശ്വാസമാണ്‌. 
അമേരിക്കയില്‍ പട്ടത്വമില്ലാത്ത സതേണ്‍ ബാപ്റ്റി 
സ്റ്റ്‌ സഭയില്‍ പാസ്റ്ററായിരുന്ന ഡോ. കെ. പി. യോഹ 
ന്നാന്‍ ഒരിക്കലും ശെമ്മാശന്‍, കശ്ശീശാ എന്നീ 
ആചാര്യത്വ പദവികള്‍ സ്വീകരിച്ചിട്ടില്ല. അതിനാല്‍ 
ആരു മേല്പട്ടസ്ഥാനം കൊടുത്താലും അതിനു സാ 
ധുത്വമില്ല. 

സി. എസ്‌. ഐ. സഭയുടെ മോഡറേറ്റര്‍ ബിഷപ്പ്‌ 
ഡോ. കെ. ജെ. സാമുവേലിന്റെ മുഖ്യ കാര്‍മ്മിക 
ത്വത്തില്‍ അതേ സഭയിലെ ഏതാനും റിട്ടയര്‍ 
ചെയ്ത ബിഷപ്പുമാര്‍ ചേര്‍ന്നാണ്‌ 2003 ഫെബ്രുവരി 
6-നു ഡോ. കെ. പി. യോഹന്നാനെ ബിഷപ്പായി 
വാഴിച്ചത്‌. നിയമരഹിതവും വിശ്വാസവിരുദ്ധവുമായ 
ഈ നടപടിയെ അന്നുതന്നെ സി. എസ്‌. ഐ. സഭ 
യും അവരുമായി സംസര്‍ഗ്ഗത്തിലുള്ള മാര്‍ത്തോമാ 
സഭയും ചോദ്യം ചെയ്യുകയും അംഗീകരിക്കാന്‍ 
വിസമ്മതിക്കുകയും ചെയ്തിരുന്നു. രസകരമായ 
വസ്തുത, ഇതേ ക്രമരാഹിത്യം 1947 സെപ്റ്റംബര്‍ 
27-നു നടന്ന സി. എസ്‌. ഐ. സഭയുടെ രൂപീകര 
ണത്തിലും ഉണ്ടായിരുന്നു എന്നതാണ്‌. Anglican, 
Methodist, Congregational, Presbyterian, and 
Reformed മുതലായി പട്ടത്വം ഉള്ളവരും ഇല്ലാത്ത 
വരുമായ സഭകളെ ലയിപ്പിച്ചു ചര്‍ച്ച്‌ ഓഫ്‌ സൌത്ത്‌ 
ഇന്ത്യ രൂപീകരിച്ചപ്പോള്‍ പട്ടത്വം ഇല്ലാത്ത സഭക 
ളിലെ മൂപ്പന്‍മാരെയും പാസ്റ്റര്‍മാരേയും പ്രത്യേക 
ശുശ്രൂഷകൂടാതെ പട്ടക്കാരായി അംഗീകരിക്കാന്‍ 
നിര്‍ബന്ധിതരായി. ... all who were already or- 
dained in any of the uniting churches would be 
received as ministers in the United Church and 
that all new ordinations would be by Episcopal 
laying on of hands... (http:// 
wwvw.csimichigan.org / CSIHistory.html - 06-10 
- 2016) ഇതുമൂലം കുറേ വര്‍ഷങ്ങളിലേയ്ക്ക്‌ സി. 
എസ്‌. ഐ. സഭയ്ക്ക്‌ ആംഗ്ലിക്കന്‍ കമ്യൂണിയനില്‍ 
പൂര്‍ണ്ണ അംഗത്വം ഇല്ലായിരുന്നു. എന്നാല്‍ 
ബിഷപ്പുമാരുടെ ആംഗ്ലിക്കന്‍ പശ്ചാത്തലം മൂലം 
കുറേ വര്‍ഷങ്ങള്‍ കൊണ്ട്‌ പഴയ മൂപ്പന്മാര്‍ ഒഴിവാ 
കയും പുതുതായി കൈവപ്പോടുകൂടിമാത്രം പട്ടം 
നല്‍കുകയും ചെയ്ത്‌ അവര്‍ പട്ടത്വം ക്രമപ്പെടുത്തി 
യെടുത്തു. ഇവിടെ സഭയിലെ ഏക മ്മെതാപ്പോലീ 
ത്തായുടെ പട്ടംതന്നെ അസാധുവായതിനാല്‍ 
ബാക്കിയുള്ളവരുടേതും സ്വാഹാ! പിന്നെങ്ങനെ 
ഓര്‍ത്തഡോക്സ്‌ ആകും? 

ഓര്‍ത്തഡോക്സ്‌, കല്‍ദായ, റോമന്‍ കത്തോ 
ലിക്കാ സഭകള്‍ വിവാഹിതരെ മേല്പട്ടക്കാരാക്കില്ല. 


ഒക്ടോബര്‍ 2016 
അപൂര്‍വമായി ചില ബൈസന്റൈന്‍ സഭകളും, 
അന്ത്യോഖ്യന്‍ സഭയും വിഭാര്യരെ എപ്പിസ്‌ക്കോപ്പാ 
സ്ഥാനത്തേയ്ക്ക്‌ ഉയര്‍ത്താറുണ്ടെങ്കിലും ഭാര്യ 
ജീവിച്ചിരിക്കുമ്പോള്‍ അത്‌ അചിന്ത്യമാണ്‌. 
എഴുതച്ചെട്ട പാരമ്പര്യമാണ്‌ വേദപുസ്തകം, 
എഴുതപ്പെടാത്ത വേദപുസ്തകമാണ്‌ പാരമ്പര്യം 
എന്നതാണ്‌ ഓര്‍ത്തഡോക്‌സ്‌ വിശ്വാസം. 
വേദചുസ്തകമാണ്‌ ഗചമാണം; ആചാരങ്ങളല്ല 
എന്നാണ്‌ ബിലീവേഴ്‌സ്‌ ചര്‍ച്ചിന്റെ പ്രമാണം. ഇവ 
എങ്ങിനെ പൊരുത്തപ്പെടും? 

ഡോ. കെ. പി. യോഹന്നാന്റെ ഓര്‍ത്തഡോക്‌സ്‌ 
പ്രേമം ആരംഭിച്ചിട്ടു കുറച്ചു വര്‍ഷങ്ങളായി. 
സിറിയക്‌ ഓര്‍ത്തഡോക്സ്‌ സഭയുമായി ചേരാ 
നാണ്‌ ആദ്യം ശ്രമിച്ചത്‌. ഇതിനായി പുത്തന്‍കുരിശു 
സൊസൈറ്റിയുമായി കുറെ ചര്‍ച്ചകള്‍ നടത്തി. 
എതാണ്ടു ധാരണയിലെത്തി എന്നും പറയുന്നുണ്ട്‌ 
(കൂടുതല്‍ വിവരങ്ങള്‍ക്ക്‌ കാണുക: [1] https:// 
www.facebook.com/photo.php?fbid=26764471 
6696232&set=a.102953973165308.2105.100 
003521165044&type=3&theater, [2] https:/ 
www.youtube.com/watch? v=Dwb43 ChDty 
U&feature=youtu.be ) ഓര്‍ത്തഡോക്സ്‌ വിശ്വാസ 
ത്തിന്റെ തായ്വേരു മുറിക്കുന്ന ഈ വേദ വിപരീത 
നടപടി അവസാന നിമിഷം തടഞ്ഞത്‌ അന്നത്തെ 
അന്ത്യോഖ്യാ പാത്രിയര്‍ക്കീസ്‌ ആയിരുന്ന പ. 
ഇഗ്നാത്തിയോസ്‌ സഖാ പ്രഥമന്‍ ഈവാസ്‌ 
ആയിരുന്നുവത്രെ! 

ആര്‍ക്കും മൂന്നു മാലയെടുത്തിട്ട്‌ കാതോലിക്കാ 
എന്നു സ്വയം വിളിക്കാവുന്ന കേരളത്തില്‍ ഇതും 
ഇതിലപ്പുറവും കേള്‍ക്കേണ്ടിയും കാണേണ്ടിയും 
വരും. അതൊക്കെ സഭാപ്രസംഗി പറയുന്നതു 
പോലെ ..മായ... മായാ... എന്നു കരുതിയാല്‍ മതി. 

വാല്‍ക്കഷണം - വിശുദ്ധരില്‍ വിശ്വാസമില്ല 
എന്നു പഠിപ്പിക്കുന്ന ബിലീവേഴ്സ്‌ ചര്‍ച്ച്‌ ജീവിച്ചിരി 
ക്കുന്ന അതിന്റെ സ്ഥാപകനായ ഡോ. കെ. പി. 
യോഹന്നാനെ വിശുദ്ധനാക്കിയതായി ചില റിപ്പോ 
ര്‍ട്ടുകള്‍ ഉണ്ട്‌. ഉത്തരേന്ത്യയില്‍ അവര്‍ ആരംഭിച്ചിരി 
ക്കുന്ന സെന്റ്‌ ജോഹാന്‍സ്‌ ഇന്റര്‍നാഷണല്‍ സ്കൂ 
ളുകള്‍ ഡോ. കെ. പി. യോഹന്നാന്‍ മ്മെതാപ്പോലീ 
ത്തായുടെ പേര്‍ പരിണമിച്ചുണ്ടായതാണന്ന്‌ ബിലീ 
വേഴ്‌സ്‌ ചര്‍ച്ചിന്റെ ഉദയപ്പൂര്‍ ഭദ്രാസന ബിഷപ്പ്‌!!! 
(http://malayalam.-naradanews.com/2016/07/ 
self-appointed-bishop-kp-yohannan-now-de- 
Clares-himself-saint-starts-for-profit-schools-by- 
the-name-of-st-johannes/) 


www.bethelpatrika.org 13 

























മുളക്കുഴ സെന്റ്‌ മേരീസ്‌ ഓര്‍ത്തഡോക്സ്‌ 
പള്ളി യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തില്‍ 
നടത്തപ്പെട്ട സെമിനാര്‍ കിഡ്നി ഫെഡറേഷന്‍ 
ഓഫ്‌ ഇന്‍ഡ്യ ചെയര്‍മാന്‍ ഫാ. ഡേവിഡ്‌ ചിറ 
മേല്‍ ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാ. 
സുനില്‍ ജോസഫ്‌ ഡാണാംപടിക്കല്‍ അദ്ധ്യ 
ക്ഷത വഹിച്ച യോഗത്തില്‍ ഫാ. ഫിലിപ്പ്‌ തര 
കന്‍ ഫാ. റ്റിജു ഏബ്രഹാം, ഡോ. ഐസക്‌ 
പാമ്പാടി, സണ്ണി പുഞ്ചമണ്ണില്‍ ജോബിന്‍ കെ. 
ജോര്‍ജ്ജ്‌, സജി തോട്ടിയാട്ട്‌, ഷിജിൽ കോശി 
എന്നിവരുടെ സമ്മതപ്രതം ആര്‍ദ്ര ചാരിറ്റബിള്‍ 
സൊസൈറ്റി സെക്രട്ടറി ഡോ. ഐസക്‌ പാമ്പാടി 
എന്നിവര്‍ സംസാരിച്ചു. 





ദശാംശ പദ്ധതി 


ദശാംശം നല്‍കിയ ഇടവകകള്‍ 








14.08.2016 പാണ്ടനാട്‌ സെന്റ്‌ മേരീസ്‌ 11220/- 
28.08.2016 ബുധനൂര്‍ സെന്റ്‌ ഏലിയാസ്‌ 26350/- 
04,09.2016 കടമാന്‍കുളം സെന്റ്‌ മേരീസ്‌ 9050/- 
11.09.2016 കല്ലുങ്കല്‍ സെന്റ്‌ ജോര്‍ജ്ജ്‌ 7600/- 


18.09.2016 
25.09.2016 


പുല്ലാട്‌ സെന്റ്‌ ജോര്‍ജ്ജ്‌ 
തോട്ടപ്പുഴ മാര്‍ ഗ്രിഗോറിയോസ്‌ 37950/- 
02.10.2016 ചെറിയനാട്‌ സെന്റ്‌ ജോര്‍ജ്ജ്‌ 20250/- 
09.10.2016 പാണ്ടനാട്‌ സെന്റ്‌ തോമസ്‌ 
ദശാംശ സമാഹരണം 

16.10.2016 പുത്തന്‍കാവ്‌ സെന്റ്‌ മേരീസ്‌ 
23.10.2016 ഓലിക്കല്‍ മാര്‍ ഗ്രിഗോറിയോസ്‌ 
30.10.2016 ചെങ്ങന്നൂര്‍ സെന്റ്‌ ഇഗ്നേഷ്യസ്‌ 
06.11.2016 വെണ്‍മണി സെന്റ്‌ മേരീസ്‌ 
13.11.2016 ഇടനാട്‌ സെന്റ്‌ മേരീസ്‌ 


അനുമോദനം 
പന്തളം സെന്റ്‌ ജോര്‍ജ്ജ്‌ അറ ൦. 
ത്തില്‍ ഇടവകാംഗവും ഓര്‍ത്ത ൦. 
ഡോക്സ്‌ വൈദീക സെമിനാരി 
പ്രൊഫസറുമായ ഫാ. ഡോ. ജോണ്‍ 
തോമസ്‌ കരിങ്ങാട്ടിലിന്റെ സഹ 
ധര്‍മ്മിണി ഡോ. ജെയ്സി കരിങ്ങാട്ടില്‍. കേരളാ 
കൌണ്‍സില്‍ ഓഫ്‌ ചര്‍ച്ചസിന്റെ വൈസ്‌ പ്രസി 
ഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 








ഒക്ടോബര്‍ 2016 
ഗാന്ധി ജയന്തി 


നൂറനാട്‌ പടനിലം സെന്റ്‌ തോമസ്‌ യുവജന 
പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തില്‍ നടന്ന ഗാന്ധി 
ജയന്തി ആഘോഷം നുറനാട്‌ ഗ്രാമപഞ്ചായത്ത്‌ 
പ്രസിഡന്റ്‌ ശ്രീ. അശോകന്‍ നായര്‍ ഉദ്ഘാടനം 
ചെയ്തു. ശ്രീ. വള്ളികുന്നം രാമചന്ദ്രന്‍ മുഖ്യഗ്ര 
ഭാഷണം നടത്തി. വികാരി ഫാ. ഫിലിപ്പ്‌ ജേക്കബ്‌ 
അദ്ധ്യക്ഷനായിരുന്നു. ഉറി ഭീകരാക്രമണത്തില്‍ 
വീരമൃത്യു വരിച്ച ഇരുപത്‌ ധീര സൈനികര്‍ക്ക്‌ 
ആദരാഞ്ജലികള്‍ അര്‍പ്പിച്ചും വിഘടനവാദി 
കള്‍ക്കെതിരായി സൈന്യം സ്വീകരിക്കുന്ന നയാ 
മികമായ എല്ലാ നടപടികള്‍ക്കും പിന്തുണ പ്രഖ്യാ 
പിച്ചുകൊണ്ട്‌ യൂണിറ്റ്‌ സ്രെകട്ടറി ശ്രീ. അരുണ്‍ കെ. 
ജോര്‍ജ്ജ്‌ പ്രമേയം അവതരിപ്പിച്ചു. 


കോടുകുളഞ്ഞി പ്രകാശഗിരി സെന്റ്‌ മേരീസ്‌ 
യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തില്‍ നട 
ത്തപ്പെട്ട 2-ാമത്‌ അഖില മലങ്കര വടംവലി മത്സരം 
ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത്‌ അംഗം ശ്രീ. 
ജെബിന്‍ പി. വര്‍ഗീസ്‌ ഉദ്ഘാടനം നിര്‍വ്വഹിച്ചു. 
ഇടവക വികാരി ഫാ. മാമ്മന്‍ തോമസ്‌, മുന്‍ 
വികാരി ഫാ. കോരുത്‌ ചെറിയാന്‍ എന്നിവര്‍ 
ആശംസകള്‍ അറിയിച്ചു. ഒന്നാം സമ്മാനമായ 
എവറോളിംഗ്‌ ട്രോഫിയും ക്യാഷ്‌ അവാര്‍ഡും 
പുത്തന്‍കാവ്‌ സെന്റ്‌ മേരീസ്‌ യുവജന 
പ്രസ്ഥാനം കരസ്ഥമാക്കി. രണ്ടാം സമ്മാനമായ 
മാങ്കൂട്ടത്തില്‍ ഉമ്മന്‍ വര്‍ഗീസ്‌ എവര്‍റോളിംഗ്‌ 
ട്രോഫിയും ക്യാഷ്‌ അവാര്‍ഡും കോട്ടയം സെന്റ്‌ 
ജോണ്‍സ്‌ കൂരോപ്പടയും കരസ്ഥമാക്കി. 





www.bethelpatrika.org 14 


വചനപരിച്ചേദം 


ഫാ. പി. വി. ജോണ്‍ 


കഴിഞ്ഞ ലക്കം തുടര്‍ച്ച 


ആപര്‍ പരാജയപ്പെട്ടപ്പോള്‍ ഏലിയാവു തന്റെ 
യാഗ പീഠത്തില്‍ വിറക്‌ അടുക്കി കാളയെ കൊന്ന്‌ 
അതില്‍ വച്ചിട്ടു വെള്ളം ഒഴിച്ചു അതു മുഴുവന്‍ നന 
ച്ചു. വെള്ളം യാഗപീഠത്തിന്റെ ചുറ്റും ഒഴുകി. ഏലി 
യാവ്‌ യഹോവയോടു പ്രാര്‍ത്ഥിച്ചു. ഒറ്റ വാചകത്തി 
ലുള്ള ഒരു പ്രാര്‍ത്ഥന. “യഹോവേ എനിക്കു ഉത്ത 
രമരുളേണമേ. ജാതികളായ പ്രവാചകന്മാരുടെ 
വാതോരാതെയുള്ള ജല്പനത്തിനു മുമ്പില്‍ 
യഹോവയുടെ പ്രവാചകനായ ഏലിയാവിന്റെ 
ഫ്രസ്വ പ്രാര്‍ത്ഥന. പ്രാര്‍ത്ഥന എങ്ങനെയായിരിക്ക 
ണമെന്ന്‌ ഇതു നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ റൂഹാ 
ഇറങ്ങി ആവസിച്ചു അപ്പ വീഞ്ഞുകളെ കര്‍ത്താ 
വിന്റെ ശരീര രക്തങ്ങളാക്കി മാറ്റേണമേ എന്നു 
അപേക്ഷിക്കുന്നതിനു മുന്‍പു പട്ടക്കാരന്‍ വി. 
കുര്‍ബ്ബാനയില്‍ ഈ പ്രാര്‍ത്ഥന മൂന്നു പ്രാവശ്യം 
സമര്‍പ്പിക്കുന്നത്‌ നാം ശ്രദ്ധിക്കാറുണ്ടല്ലോ. ആ 
ചെറിയ പ്രാര്‍ത്ഥന ഉയരങ്ങളില്‍ എത്തി ആകാശ 
ങ്ങളില്‍ നിന്നു തീ ഇറങ്ങി ഹോമയാഗവും വിറകും 
മണ്ണും ദഹിപ്പിച്ചു കളഞ്ഞു.തോട്ടിലെ വെള്ളവും 
വറ്റിപ്പോയി.ജനമെല്ലാം അതുകണ്ട്‌ കവിണ്ണു വീണു. 
യഹോവ തന്നെ ദൈവം യഹോവ തന്നെ ദൈവം 
എന്നു പറഞ്ഞു. ഏലിയാവ്‌ ആഹാബിനോടു 
ഇനിയും കൊട്ടാരത്തിലേക്കു പൊയ്ക്കൊള്‍ക.മഴ 
ഉടനെ ഉണ്ടാകും എന്നു പറഞ്ഞു.താമസമന്യേ 
കാര്‍മേഘം ഉരുണ്ടുകൂടി. ഏലിയാവ്‌ പറഞ്ഞതനു 


ല്രത്യശസിലലേക്കുളള 
പടവുകള്‍ 


സരിച്ച്‌ ആഹാബ്‌ രഥം പൂട്ടി അതിവേഗം യിസ്രാ 
യേലിലേക്ക്‌ ഓടി. യഹോവയുടെ കൈ ഏലിയാ 
വിന്റെ മേല്‍ വന്നിട്ട അവന്‍ അരമുറുക്കി ആഹാ 
ബിനു മുമ്പിലായി ഏതാണ്ടു 45 കിലോമീറ്റര്‍ ഓടി. 


അതിശക്തനായ ആഹാബിന്റെ രഥത്തേക്കാള്‍ 
വേഗത്തില്‍ 45 കിലോമീറ്റര്‍ തളരാതെ ഓടുകയും 
ബാലിന്റെ വിഗ്രഹവും പ്രവാചകന്മാരെയും ഇല്ലാ 
താക്കുകയും ചെയ്ത ഏലിയാവു ഇതാ അടുത്ത 
നിമിഷത്തില്‍ ഒരു സ്ര്തീയുടെ ഭീഷണിയുടെ 
മുമ്പില്‍ ദുര്‍ബലനായി മാറുന്ന കാഴ്ച അവിശ്വസ 
നീയം തന്നെ. ഈസബേല്‍ ദൂതനെ വിട്ടു ഏലിയാ 
വിനോടു “നാളെ ഈ നേരത്ത്‌ ഞാന്‍ നിന്റെ 
ജീവനെ അവരില്‍ ഒരുത്തന്റെ ജീവനെ 
പ്പോലെയാക്കും” എന്നു പറയിച്ചു.ഈസബേലിന്റെ 
ഈ വാക്കു കേട്ട ഏലിയാവിന്റെ പ്രതികരണം 1 
രാജാ: 19:3ല്‍ ഇങ്ങനെ വായിക്കുന്നു. അവന്‍ ഭയ 
പ്പെട്ടു. എഴുന്നേറ്റു ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. 
ബേത്ശേബയില്‍ ഭൃത്യനെയാക്കിയിട്ടു മരുഭൂമിയില്‍ 
ഒരു ദിവസത്തെ ദുരം ചെന്ന്‌ ഒരു ചുരച്ചെടിയുടെ 
തണലില്‍ ഇരുന്നു. മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോള്‍ മതി 
യഹോവേ എന്റെ പ്രാണനെ എടുത്തു 
കൊളേളണമേ എന്നപേക്ഷിക്കുന്നു. ഭയവും നിരാ 
ശയും അവനെ തളര്‍ത്തി. ജീവിക്കുവാനുള്ള 





ആശയും നഷ്ടപ്പെട്ടിരിക്കുന്നു. 

17 ഉം 18 ഉം അദ്ധ്യായങ്ങളില്‍ കണ്ട ഏലിയാവി 
നെയല്ല 19 -ാം അദ്ധ്യായത്തില്‍ നാം കാണുന്നത്‌. 
എന്തു വലിയ മാറ്റമാണ്‌ സംഭവിച്ചിരിക്കുന്നത്‌. ഏ 
ലിയാവ്‌ എന്തുകൊണ്ട്‌ ഇങ്ങനെ മാറി? ഏലിയാവു 
നിരാശനായി മരണം മോഹിക്കാന്‍ ചില കാരണ 
ങ്ങള്‍ നമുക്ക്‌ ഈഹിച്ചെടുക്കുവാന്‍ കഴിയും.ഒന്നു 
ശാരീരിക ക്ഷീണം മനസ്സിനെയും ബാധിച്ചുവെന്ന 
താണ്‌.45 കിലോമീറ്റര്‍ അതിവേഗം ഓടി തളര്‍ന്ന 
പ്പോഴാണ്‌ ഈസബേലിന്റെ ഭീഷണി വരുന്നത്‌.ഇ 
നിയും തന്നെക്കൊണ്ട്‌ ഒന്നും കഴിയുകയില്ലായെന്ന 
തോന്നല്‍ നിരാശയിലേക്കു തള്ളി വിടുന്നു. 
രോഗം,വാര്‍ദ്ധക്യം,,്രശ്നങ്ങള്‍,പ്രതിസന്ധികള്‍ 
എല്ലാം കടന്നുവരുമ്പോള്‍ സാധാരണ മനുഷ്യനില്‍ 
ഉണ്ടാകാവുന്ന ഒരു വ്യതിയാനം തന്നെയാണ്‌ ഇത്‌. 
രോഗം തന്റെ ശരീരം തളര്‍ത്തി.ഇനി എനിയ്ക്ക്‌ 
ഒന്നിനും കഴിയുകയില്ല.വാര്‍ദ്ധക്യമായി ഇനി 
എനിയ്ക്ക്‌ ഒന്നും ചെയ്യാന്‍ കഴിയുകയില്ല.ഇങ്ങനെ 
സ്വയം ചിന്തിച്ചു നാം തളരുന്നു.ഇതുവരെ ചെയ്ത 
തെല്ലാം തന്റെ കഴിവു കൊണ്ടായിരുന്നുവെന്ന്‌ അറി 
യാതെ ചിന്തിച്ചുപോയതിന്റെ പരിണിതഫലമാണ്‌ 
ഈ വിധ ചിന്തകള്‍.അവിടെയെല്ലാം ദൈവം നട 
ത്തി.ഇനിയും അവന്‍ നടത്തും എന്ന്‌ ഉറച്ചു വിശ്വ 
സിച്ചു അവന്റെ കരം പിടിച്ചു നടക്കാന്‍ ശ്രമിക്കു 
മ്പോഴാണ്‌ അറിയാത്ത ബലം നമ്മെ നയിക്കുന്ന 


v 


ത്‌. 

ഇതുവരെയുള്ള തന്റെ ഗ്രവര്‍ത്തനങ്ങളെല്ലാം 
നിഷ്ഫലമായിപ്പോയിയെന്ന തോന്നലാണ്‌ മറ്റൊരു 
കാരണം. 1 രാജാ. 19:10ല്‍ ഏലിയാവു പറയുന്നു: 
സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്കുവേണ്ടി 
ഞാന്‍ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. യിസായേല്‍ 
മക്കള്‍ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു നിന്റെ യാഗ 
പീഠങ്ങളെ ഇടിച്ചു, നിന്റെ പ്രവാചകന്മാരെ അരി 
വാള്‍ കൊണ്ടു കൊന്നു. ഞാന്‍ ഒരുവന്‍ മാത്രം അവ 
ശേഷിച്ചിരിക്കുന്നു. അവര്‍ എനിക്കും ജീവഹാനി 
വരുത്തുവാന്‍ നോക്കുന്നു. “ഇവിടെയും, അറിയാതെ 
യാണെങ്കിലും ഞാന്‍” എന്ന ഭാവം മുഴച്ചു നില്‍ക്കു 
ന്നു.ദൈവത്തിന്റെ കരുതലില്‍ സംശയമുണ്ടാകുന്നു. 
യഹോവയ്ക്കു വേണ്ടി പോരാടിയിട്ടും തന്റെ ജീവന്‍ 
അപകടത്തിലായിരിക്കുന്നു. ഭീതിയോടെ ഭാവിയി 
ലേക്കു നോക്കുമ്പോള്‍ എല്ലാം പ്രതികൂലമാണെന്നു 
തോന്നും. പ്രത്യാശയോടെ ഭാവിയിലേക്കു ശ്രദ്ധി 
ക്കുമ്പോഴാണ്‌ ദൈവത്തിന്റെ വഴികള്‍ തെളിഞ്ഞു 
വരുന്നത്‌ കാണുവാന്‍ കഴിയുന്നത്‌.പകിതമായ ഹൃദ 
യത്തിനും നിറമിഴികള്‍ക്കും അതു ഗ്രഹിക്കുവാനും 
കാണുവാനും കഴിയുകയില്ല;ദൈവത്തിന്റെ പദ്ധതി 
കള്‍ മനസ്സിലാകുകയുമില്ല.ബാലിന്റെ മുമ്പില്‍ മുട്ടു 


ഒക്ടോബര്‍ 2016 
കുത്താത്ത ഏഴായിരം പേരെ ഞാന്‍ യിസ്രായേലില്‍ 
അവശേഷിച്ചിരിക്കുന്നുവെന്ന യഹോവയുടെ വാക്കു 
കള്‍ ഈ സത്യം വെളിവാക്കുന്നു.ഏലിയാവി 
നോടൊപ്പം മറുരൂപ മലയില്‍ പ്രത്യക്ഷപ്പെട്ട 
മോശെയും ഇങ്ങനെ ചിന്തിക്കുകയും ആഗ്രഹിക്കു 
കയും ചെയ്തതായി സംഖ്യാ:11:15,16 ല്‍ നാം വായി 
ക്കുന്നു.താന്‍ പറഞ്ഞതുപോലെ സംഭവിക്കാത്ത 
തില്‍ നിരാശപ്പെട്ടു മരിക്കാന്‍ ആഗ്രഹിക്കുന്ന 
യോനാ പ്രവാചകനെയും യോനായുടെ പുസ്തക 
ത്തില്‍ നാം പരിചയപ്പെടുന്നുണ്ട്‌. 


മരിക്കാന്‍ ആഗ്രഹിക്കുന്ന ഏലിയാവിനെ ഉപേ 
ക്ഷിക്കുവാന്‍ യഹോവ തയ്യാറല്ല.അവനെക്കൊണ്ട്‌ 
ഇനിയും പല കാര്യങ്ങള്‍ നിര്‍വൃഹിക്കുവാനുണ്ട്‌.അ 
തിന്‌ അവന്‍ വര്‍ദ്ധിത വീരുവാനായി പരിണമിച്ചേ 
മതിയാകു.അതിനുള്ള ദൈവത്തിന്റെ ഒരു പദ്ധതി 
യായിരുന്നു ഇത്‌ എന്നു നമുക്കു കാണാന്‍ കഴിയു 
ന്നു.അതിനാല്‍ ചൂരച്ചെടിയുടെ തണലില്‍ കിടന്നു 
ഉറങ്ങുന്ന ഏലിയാവിന്റെ അടുക്കലേക്ക്‌ യഹോവ 
തന്റെ ദൂതനെ അയക്കുന്നു.ദൂതന്‍ ചെന്ന്‌ അവനെ 
തട്ടിയുണര്‍ത്തി.“എഴുന്നേറ്റു തിന്നുക്‌ എന്നു പറ 
ഞ്ഞു.അവന്‍ ഉണര്‍ന്നു ഭക്ഷിച്ചു.ആ ബലത്തില്‍ 
ഏലിയാവു നാല്പതു പകലും നാല്പതു രാവും 
നടന്ന്‌ യഹോവയുടെ പര്‍വൃതമായ ഹോറേബോളം 
ചെന്നു.ഭയാകുലനായി തളര്‍ന്നു പോയ ഏലിയാവു 
ദൈവത്തിന്റെ പര്‍വൃതമായ ഹോറേബോളം എത്തേ 
ണ്ടതിന്‌ നാല്പതു രാവും നാല്പതു പകലും നട 
ക്കേണ്ടതായി വന്നു.തളര്‍ന്നും തകര്‍ന്നും പോയ 
ഏലിയാവിന്‌ ഈ ഉര്‍ജ്ജം എവിടെ നിന്നു കിട്ടി? 
യഹോവ നല്കിയ ഭക്ഷണം മറഠ്രതം കഴിച്ചു 
നാല്പതു ദിവസം ഉപവസിച്ച ഏലിയാവിനു കരഗ 
തമായത്‌ നഷ്ടപ്പെട്ടതിനെക്കാള്‍ വലിയ ഉര്‍ജ്ജ 
മായിരുന്നു.അതാകട്ടെ,ശാരീരിക ബലഹീനതകളെ 
അതിജീവിക്കുവാന്‍ കരുത്തു നല്‍കുന്ന ആത്മബ 
ലമായിരുന്നു.നോമ്പും ഉപവാസവും ആത്മബലം 
പ്രാപിക്കുവാനുള്ള ശക്തമായ ഉപാധിയാണെന്ന്‌ 
ഇത്‌ നമ്മെ പഠിപ്പിക്കുന്നു.എന്നാല്‍ തനിക്കു ലഭിച്ച 
ആത്മബലത്തെക്കുറിച്ചു ഏലിയാവു തികച്ചും 
ബോധവാനായില്ല.അതിനാല്‍ കര്‍മ്മനിരതന്‍ ആകേ 
ണ്ടവന്‍,ലഭിച്ചതില്‍ സന്തുഷ്ടനായി ഗുഹയില്‍ 
കിടന്നുറങ്ങി.യഹോവയുടെ അരുളപ്പാടു അവനെ 
തേടി വന്നു! ഏലിയാവേ ഇവിടെ നിനക്ക്‌ എന്തു 
കാര്യം?എന്ന ചോദ്യത്തിന്റെ അര്‍ത്ഥം ഗ്രഹിക്കു 
വാന്‍ അവന്റെ ചിന്താകാന്തത അവനെ അനുവദി 
ച്ചില്ല.അവനില്‍ നിന്നും വീണ്ടും നിരാശയുടെ വാക്കു 
കളാണ്‌ ഉണ്ടാകുന്നത്‌.എന്നാല്‍ യഹോവ അവനില്‍ 
ഒരു പുതിയ അവബോധം സൃഷ്ടിക്കുന്നു.ഗുഹ 
യുടെ വെളിയില്‍ കൊണ്ടുവന്നിട്ടാണ്‌ പുതിയ വെളി 


www.bethelpatrika.org 16 


പാടു അവനു കാണിച്ചുകൊടുക്കുന്നത്‌.നാം സുര 
ക്ഷിതമെന്നും സുഭിക്ഷമെന്നും കരുതുന്ന പലതില്‍ 
നിന്നും പുറത്തുകടക്കാതെ പുതിയ ദൈവിക വെളി 
പാടു ലഭിക്കുകയില്ലായെന്ന സത്യമാണ്‌ ഇവിടെ 
നാം വായിച്ചെടുക്കുന്നത്‌.പര്‍വൃതങ്ങളെ കീറി പാറ 
കള്‍ തകര്‍ന്ന കൊടുങ്കാറ്റില്‍ യഹോവ ഇല്ലായിരു 
ന്നു.ഭുകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു.തീ 
യിലും യഹോവയെ കണ്ടില്ല.അതിനുശേഷം സാവ 
ധാനം ഒരു മൃദു സ്വരം കടന്നുവന്നു.അതുകേട്ട്‌ ഏലി 
യാവു പുതപ്പു കൊണ്ടു മുഖം മൂടി.ഗുഹാമുഖത്തു 
വന്നു.യഹോവയുടെ ശബ്ദം ചോദ്യമായി ഏലിയാ 
വിലേക്കു വന്നു.“ഏലിയാവേ ഇവിടെ നിനക്ക്‌ എന്തു 
കാര്യം? 

ഏലിയാവിനെക്കുറിച്ചുള്ള ദൈവനിയോഗം 
വീണ്ടും യഹോവ അവനെ അറിയിച്ചു.മരുഭൂമിയില്‍ 
കൂടെ മടങ്ങിപ്പോകണം,പോകുമ്പോള്‍ അരാമിന്റെ 
രാജാവായി ഹസായേലിനേയും,നിംശിയുടെ മക 
നായ യേഹുവിനെ യിസ്രായേലിന്റെ രാജാവായും 
വാഴിക്കണം. ഏലീശായെ ഏലിയാവിനു പകരം 
പ്രവാചകനാക്കണം.ഉപവാസത്തിലൂടെയും പ്രാപിച്ച 
ആത്മബലത്താല്‍ ഏലിയാവു യഹോവ തന്നില്‍ 
അര്‍പ്പിച്ച എല്ലാ നിയോഗങ്ങളും നിര്‍വ്ൃഹിച്ചു.ഉട 
ലോടെ സ്വര്‍ഗ്ഗം പൂുകി.ഇതിനെല്ലാം കാരണമായി 
ഭവിച്ചത്‌ ഏലിയാവേ ഇവിടെ നിനക്ക്‌ എന്തു 
കാര്യം?എന്ന യഹോവയുടെ ചോദ്യമാണ്‌. 


ഈ ചോദ്യം നാമും നിരന്തരം നമ്മോടു തന്നെ 
ചോദിക്കേണ്ടതാണ്‌.ഈ ചോദ്യം ആത്മശോധനാ 
പരമാണ്‌.അതു നമ്മെ തെറ്റായപാതയില്‍ നിന്നും 
നേരായ പാതയിലേക്കു നയിക്കും.അരുതാത്ത കൂട്ടു 
കെട്ടില്‍ നിന്നും അകറ്റും.കാണരുതാത്ത കാഴ്ച 
കളെ നിരോധിക്കും.കേള്‍ക്കരുതാത്തവയില്‍ നിന്നു 
നമ്മുടെ കര്‍ണ്ണങ്ങളെ തടയും.പാപത്തിന്റെ 
പ്രലോഭനങ്ങളെയും പ്രേരണകളെയും അതിജീവി 
ക്കുവാന്‍ ശക്തി പകരും.തെറ്റുകളെ തിരിച്ചറിയാനും, 
പശ്ചാത്തപിച്ചു ദൈവത്തിങ്കലേക്കു തിരിച്ചു വരു 
വാനും സഹായിക്കും.അതിലുപരി,നമ്മെക്കുറിച്ചുള്ള 
ദൈവനിയോഗം തിരിച്ചറിഞ്ഞു,ദൈവഹിതം നിര്‍വ 
ഹിച്ചു,കര്‍മ്മങ്ങള്‍ പൂര്‍ത്തീകരിച്ചു ജീവിതം സഫ 
ലമാക്കുവാന്‍ ഇടയാക്കും.ഈ ചോദ്യത്തോടുള്ള 
അനുകൂലമായ നമ്മുടെ പ്രതികരണം,നിരാശയില്‍ 
നിന്നു പ്രത്യാശയിലേക്കും,തിന്മയില്‍ നിന്നു നന്മ 
യിലേക്കും,ശാപത്തില്‍ നിന്ന്‌ അനുഗ്രഹത്തി 
ലേക്കും നമ്മെക്കുറിച്ചുളള ദൈവനിയോഗം പൂർത്തീ 
കരിച്ചു നിത്യജീവനിലേക്ക്‌ കൈപിടിച്ചു ഉയര്‍ത്തും 
എന്ന്‌ ഏലിയാവിന്റെ ജീവിതം നമ്മെ ഉദ്ബോധിപ്പി 
ക്കുന്നു. 


റ്‌ 


7 ന്ത്ന്‌ 


അഡ്വ. തോമസ്‌ ഫിലിപ്പ്‌ 


1. തിരുവനന്തപുരത്ത്‌ കരസേനാ റാലി. കേര 
ളത്തിലെ ഏഴ്‌ തെക്കന്‍ ജില്ലകള്‍ക്ക്‌ കരസേനയി 
ലേക്ക്‌ റിക്രൂട്ട്മെന്റ്‌ www.joinindianarmy.nic.in 
കാണുക. 

2. കേരള ഹൈക്കോടതിയില്‍ 20 റിസേര്‍ച്ച്‌ 
അസിസ്റ്റന്റ്‌. ലോ - ബിരുദക്കാര്‍ക്ക്‌ അവസരം. (അ 
വസാന സെമസ്റ്റര്‍കാര്‍ക്ക്‌ അവസരം) 
www.hckrecrutment.nic.in കാണുക. 

3. ഇന്‍ഡ്യന്‍ ഓയില്‍ കോര്‍പ്പറേഷനില്‍ 
10൨. ല്‍ ഓഫീസര്‍മാരേയും എഞ്ചിനീയര്‍മാരേയും 
ആവശ്യമുണ്ട്‌. തെരഞ്ഞെടുപ്പ്‌ ഗേറ്റ്‌ -2017 മുഖേന. 
അപേക്ഷയുടെ അവസാന തീയതി 2017 ഫെബ്രു 
വരി 4. www.iocl.com കാണുക. 

4. ൧1145 ജോഡ്പൂര്‍ - സ്റ്റാഫ്‌ നേഴ്‌സിനെ 
ആവശ്യമുണ്ട്‌. അവസാന തീയതി ഒക്ടോബര്‍ 22 
www.aiimsjodpul.edu.in കാണുക. 

5. 54 തസ്തികകളില്‍ കേരള പി. എസ്‌. സി. 
വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അപേക്ഷയുടെ അവ 
സാന തീയതി നവംബര്‍ 2. അപേക്ഷയ്ക്ക്‌ ഒറ്റത്ത 
വണ രജിസ്ട്രേഷന്‍ ബാധകം. 

വെറ്റിനറി സര്‍ജ്ജന്‍, ലക്ചറര്‍ ബോട്ടണി,, മെക്കാ 
നിക്കല്‍ എഞ്ചിനീയര്‍, അസിസ്റ്റന്റ്‌ മാനേജര്‍ കെ. 
ഫ്‌. ഡി. മുതലായവയില്‍ സംസ്ഥാനലതല റിക്രൂ 
ട്ടമെന്റ്‌ ഉണ്ട്‌. കൂടാതെ ജില്ലാതലത്തില്‍ ഹോമിയോ 
ഫാര്‍മസിസ്റ്റ്‌, വില്ലേജ്‌ ഫീല്‍ഡ്‌ അസിസ്റ്റന്റ്‌, ഹൌസ്‌ 
കീപ്പര്‍ (ഫീമെയില്‍) മുതലായ തസ്തികകളിലേക്ക്‌ 
അപേക്ഷ ക്ഷണിച്ചു. നവംബര്‍ 2-ാം തീയതിക്കകം 
അപേക്ഷിക്കണം. 

2. എഞ്ചിനീയര്‍മാരെ യു. പി. എസ്‌. സി. 
ക്ഷണിക്കുന്നു. യൂണിയന്‍ പബ്ലിക്‌ സര്‍വ്വീസ്‌ കമ്മീ 
ഷന്‍ കേന്ദ്ര സര്‍വ്വീസില്‍, റയില്‍ വേ ഉള്‍പ്പെടെ 
വിവിധ രംഗങ്ങളിലേക്ക്‌ എഞ്ചിനീയര്‍മാര്‍ക്ക്‌ അവ 
സരം ഒരുക്കുന്നു. അവസാന തീയതി ഒക്ടോബര്‍ 
26. www.upsc.g0v.in കാണുക. 

3. അര്‍ദ്ധസൈനിക വിഭാഗമായ സി. ആര്‍. പി. 
എഫിലേക്ക്‌ കോണ്‍സ്റ്റബിള്‍മാരെ ക്ഷണിക്കുന്നു. 
വിവിധ ജില്ലകളില്‍ ഒക്ടോബര്‍ 1 മുതല്‍ 24 വരെ 
റിക്രൂട്ട്മെന്റ്‌ റാലി നടത്തുന്നു. സ്ത്രീകള്‍ക്കും അവ 
സരം. www.crpf.nic.in കാണുക. 

കേരള പി. എസ്‌. സിയുടെ വില്ലേജ്‌ അസിസ്റ്റന്റ്‌ 
യോഗ്യത: എഴാം സ്റ്റാന്‍ഡേര്‍ഡ്‌ പാസ്സറാകണം, 
സൈക്കിള്‍ സവാരി അറിഞ്ഞിരിക്കണം. 
സ്ത്രീകള്‍ക്കും അപേക്ഷിക്കാവുന്നതാണ്‌. ശമ്പളം: 
17500/- 37,500/- പ്രായം പി. എസ്‌. നിയമനത്തിനു 
ള്ളത്‌. (18 - 36 വയസ്സ്‌) 


www.bethelpatrika.org 17 


LITURGICAL HOUR 





SS 


A 
ട്‌ 





ഴ്‌ ലം 





ആരാധനാരകമങ്ങളിലുള്ള വൈവിധ്യം 
പാശ്ചാത്യ (അന്ത്യോഖ്യന്‍) സുറിയാനി പാരമ്പര്യ 
ത്തിന്റെ ഒരു പ്രത്യേകതയാണ്‌. വേദവായനക്കുറി 
പ്പിന്റെ കാര്യത്തിലും ഇത്തരത്തിലുള്ള വൈവിധ്യം 
കാണാവുന്നതാണ്‌. അന്ത്യോഖ്യായില്‍ നിന്നും 
കുറെയൊക്കെ വ്യത്യസ്തമായ ആരാധനാക്രമങ്ങ 
ളും വേദവായനക്കുറിപ്പുകളും പൌരസ്ത്യ കാതോ 
ലിക്കായുടെ ഭരണസീമയില്‍പ്പെട്ട തെഗ്രീസിലും 
മൂസലിലും ഉപയോഗിച്ചിരുന്നു. അന്ത്യോഖ്യന്‍ സഭ 
യുടെ തന്നെ കീഴിലുള്ള യെരുശലേമിലും കുറെ 
യൊക്കെ വ്യത്യാസമുള്ള ക്രമങ്ങളാണ്‌ ഉപയോഗി 
ച്ചിരുന്നത്‌. ഓര്‍ത്തഡോക്‌സ്‌ സുറിയാനി സഭയിലെ 
ആരാധനാക്രമങ്ങള്‍ക്ക്‌ ഒരു ഐക്യരുപ്യം വന്നത്‌ 
അവ അച്ചടിച്ചു തുടങ്ങിയതിനു ശേഷമാണ്‌. വേദ 
വായനക്കുറിപ്പിനും പ്രാദേശികമായ ചെറിയ വൃത്യാ 
സങ്ങള്‍ ഉണ്ട്‌. കൂടുതല്‍ വിവരങ്ങള്‍ക്ക്‌ വലിയ 
നോന്വിലല വേദവായനകള്‍ (ഫാ. ഡോ. ബേബി 
വര്‍ഗീസ്‌, പുരോഹിതന്‍ 1989 ജനുവരി - മാര്‍ച്ച്‌ പേജ്‌ 
33 - 36) കാണുക. 
ഒക്ടോബര്‍ 30നോ അതിനുശേഷമോ ആദ്യം 
വരുന്ന ഞായറാഴ്ചയാണ്‌ സഭാവര്‍ഷാരംഭമായ 
കൂദോശ്‌ഈത്തോ ഞായര്‍. കുദോശ്ഈത്തോ 
(ഒക്ടോബര്‍ 30 നും നവംബര്‍ 5 നും ഇടയില്‍) 
മുതല്‍ യല്‍ദോപ്പെരുന്നാളിനു (ഡിസംബര്‍ 25) മുമ്പ്‌ 
കൃത്യമായി എട്ടു ഞായറാഴ്ചകള്‍ ഉണ്ടായിരിക്കും. 
അന്ത്യോഖ്യന്‍ സുറിയാനി സഭയുടെ കിഴക്കന്‍ പ്രദേ 
ശത്ത്‌ അതായത്‌ പൌരസ്ത്യ കാതോലിക്കാ(തിഗ്രീ 
സിലെ മ്രഫിയാനാ)യുടെ ഭരണസീമയില്‍പെട്ടിരുന്ന 
പ്രദേശത്ത്‌ സഭാവര്‍ഷത്തിലെ രണ്ടാം ഞായറാഴ്ച 
യായ ഹുദോസ്‌ ഈത്തോയ്ക്കു ശേഷം വരുന്ന 
ഞായറാഴ്ചയെ ഹുദോസ്‌ ഈമത്തോയ്ക്കു ശേഷം 
ഒന്നാം ഞായര്‍ എന്നാണ്‌ പറഞ്ഞിരുന്നത്‌. ആഗമന 
നാളുകളിലെ ശേഷം ഞായറാഴ്ചകള്‍ മലങ്കരയി 
ലേതു പോലെ അതേ ക്രമത്തില്‍, എന്നാല്‍ ഒരാഴ്ച 


വത്സരത്തിലെ 


ആരാധനാ വര്‍ഷം 


വര്‍ഗീസ്‌ ജോണ്‍, തോട്ടലുഴ 





വൈകി വരുന്നു. യല്‍ദോയ്ക്കു തൊട്ടു മുമ്പുള്ള 
വംശാവലിയുടെ ഞായറാഴ്ച ഇവിടെയില്ല. ഈ 
വിടവു നികത്താനായിരിക്കാം ഈ ഞായറാഴ്ചയെ 
നമ്മുടെ കര്‍ത്താവിന്റെ ജനനച്ചെരുന്നാളിനു 
മുമ്പുള്ള ഞായര്‍ എന്നു മാത്രം വിശേഷിപ്പിച്ചിരിക്കു 
ന്നത്‌. 
മാര്‍ സേവേറിയോസ്‌ അഫ്രേം ബര്‍സോം 

(പിന്നീട്‌ മാര്‍ ഇഗ്നാത്തിയോസ്‌ അഫ്രേം ഒന്നാമന്‍ 
പാത്രിയര്‍ക്കീസ്‌ ബാവാ 1933 - 1957) 1920കളില്‍ 
അറബിയില്‍ (സുറിയാനിയില്‍ ?) തയ്യാറാക്കി 
വൈകാതെ ഇംഗ്ലീഷിലേക്ക്‌ പരിഭാഷപ്പെടുത്തിയ 
The Golden Key to Divine Worship എന്ന ഗ്രന്ഥ 
ത്തില്‍ ഇങ്ങനെ കാണുന്നു. (ശ്രീ ജേക്കബ്‌ വര്‍ഗീസ്‌ 
മാന്നാക്കുഴിയില്‍ തയ്യാറാക്കിയ മലയാള പരിഭാഷ 
ന്വര്‍ഗീയ ആരാധനയ്ക്കുള്ള സുവര്‍ണ കവാടം 
അച്ചടിയില്‍). 

നമ്മുടെ സഭയ്ക്ക്‌ രണ്ടു റീത്തുകള്‍ ഉണ്ട്‌ : അവ 
യില്‍ ദൈര്‍ഘ്യമേറിയത്‌ മൂസലിലെ പള്ളികളിലും 
അവയുടെ പ്രാന്ത പ്രദേശങ്ങളിലും, (ഹസ്വമായത്‌ 
ഇന്‍ഡ്യയിലെ മലങ്കര ഉള്‍പ്പെടെ മറ്റെല്ലാ പള്ളി 
കളിലും ഉപയോഗിക്കുന്നു. ക്രിസ്തുമസ്‌ നോമ്പിന്‌ 
ഒരു അസാധാരണ വിഭാഗമുള്ളതുമൂലം മൂസല്‍ 
റീത്ത്‌ പ്രത്യേകതയുള്ളതാണ്‌. മുന്നു പ്രാവശ്യം 
ആവര്‍ത്തിക്കുന്ന എട്ടു പ്രാര്‍ത്ഥനകള്‍ - Glad 
110നഉട എന്നറിയപ്പെടുന്നു - ആ വിഭാഗത്തിലുണ്ട്‌. 
മനുഷ്യാവതാരത്തിന്റെ ഒരു വിവരണം ഈ വിഭാഗ 
ത്തിലുണ്ട്‌. 

ഞായറാഴ്ചയുടെ പേരുകള്‍ ഈ രണ്ടു റീത്തു 
കളിലും വ്യത്യസ്തങ്ങളാണ്‌. പൌരസ്ത്യ മൂസല്‍ 
റീത്ത്‌ ഒന്നാം ഞായറാഴ്ചയെ പുനപ്രതിഷ്ഠാ (ഹൂ 
ദോസ്‌ ഈത്തോ) ഞായര്‍ എന്നാണ്‌ വിളിക്കുന്നത്‌; 
രണ്ടാം ഞായറാഴ്ചയെയും മുന്നാം ഞായറാഴ്ചയെ 
യും ശുദ്ധീകരണ (കൂദോള്‍ ഇത്തോ) ഞായറാഴ്ച 
എന്നാണ്‌ വിളിക്കുന്നത്‌. (The names of the 


www.bethelpatrika.org 18 


LITURGICAL WEEK 


SS 


Sundays differ in these two Rites. The eastern 
Mosul Rite calls the first Sunday of the Church 
year, Church Rededication Sunday and the 
second Sanctification of the Church and the third 
by the same name). അവര്‍ നാലാം ഞായറാഴ്ചയെ 
സഖറിയായോടുള്ള അറിയിപ്പിന്റെ ഞായര്‍ എന്നും 
അഞ്ചാം ഞായറാഴ്ചയെ വി. കന്യകയോടുള്ള 
അറിയിപ്പിന്റേതെന്നും ആറാം ഞായറാഴ്ചയെ വി. 
കന്യകയുടെ സന്ദര്‍ശന ഞായറെന്നും ഏഴാമത്തേ 
തിനെ യോഹന്നാന്റെ ജനനമെന്നും എട്ടാമത്തേ 
തിനെ യസേഫിനുണ്ടായ വെളിപാടെന്നും. ദനഹാ 
യെ തുടര്‍ന്നു വരുന്നത്‌ എട്ട്‌ ഞായറാഴ്ചകളാണ്‌; 
അതേ തുടര്‍ന്ന്‌ നോമ്പിലെ ഞായറാഴ്ചകളും. 
പട്ടക്കാരുടെ ദിനം (കൊഹനേ) നിനുവേ നോമ്പു 
കഴിഞ്ഞു വരുന്ന ആഴ്ചയിലാണ്‌. രണ്ടാം ആഴ്ച 


ഒക്ടോബര്‍ 2016 
പോയവരെ ഓര്‍ക്കുന്നു.” (The Sundays following 
Epiphany are eight in number, followed by the 
Sundays in Lent. As for Priests’ Day (Kohneh) 
it is held in the week following the Fast of 
Nineveh. The second week is consecrated to the 
memory of the Dead and of Strangers. The Third 
week, which is just before Lent, commemorates 
the believing Dead). 

സഭാ വര്‍ഷത്തിലെ ഒന്നാം ഞായറാഴ്ചയെ 
ഹൂദോസ്‌ ഈത്തോ എന്നും രണ്ടും മുന്നും ഞായ 
റാഴ്ചകളെ കൂദോള്‍ ഈത്തോ എന്നുമാണ്‌ ഇവിടെ 
പറഞ്ഞിരിക്കുന്നത്‌. മൂലകൃതി ഇംഗ്ലീഷിലേക്കു പരി 
ഭാഷപ്പെടുത്തിയപ്പോള്‍ പിശക്‌ സംഭവിച്ചതാകാനി 
ടയുണ്ട്‌. (മൂലകൃതിയുടെ പരിഷ്കരിച്ച പുതിയ 
ഇംഗ്ലീഷ്‌ പരിഭാഷകള്‍ ലഭ്യമാക്കാനുള്ള ശ്രമം നട 


പരേതരുടെയും പരദേശികളുടെയും ആയി ശുദ്ധീക 
രിചിരിക്കുന്നു. മുന്നാം ആഴ്ച അതായത്‌ വലിയ 
നോമ്പിനുമുമ്പുള്ളത്‌ വിശ്വാസികളായ മരിച്ചു 


ക്കുന്നു). അതു പോലെ വലിയ നോമ്പിനു മുമ്പുള്ള 
മൂന്നു ഞായറാഴ്ചകളെ പറ്റി പറയുന്ന ഭാഗത്തും 
പൊരുത്തക്കേടു കാണുന്നു. അന്ത്യോഖ്യന്‍ സുറി 


അടുത്ത ആരാധനാ വര്‍ഷം 371 ദിവസം! 
ഒരു കലണ്ടര്‍ വര്‍ഷത്തില്‍ 365 ദിവസമാണുള്ളത്‌. അധി വര്‍ഷത്തില്‍ 366 ദിവസവും. ഒരു 
വര്‍ഷത്തില്‍ 52 ഞായറാഴ്ചകളാണ്‌ സാധാരണ കാണുക. ചുരുക്കമായി 53 വരാം. വര്‍ഷാരംഭം 
(ജനുവരി ഒന്ന്‌) ഞായറാഴ്ച വരുന്ന സാധാരണ വര്‍ഷങ്ങളിലും ശനിയാഴ്ചയോ ഞായറാഴ്ചയോ 
വരുന്ന അധിവര്‍ഷങ്ങളിലും 53 ഞായറാഴ്ചകളുണ്ടായിരിക്കും (ഉദാ:- 2000, 2006, 2012, 2017, 2023, 
2028). ഒരു സാധാരണ വര്‍ഷം (365 ദിവസം) ആരംഭിക്കുന്ന അതേ ദിവസം തന്നെയാണ്‌ അവസാനി 
ക്കുന്നത്‌ ! 
ഒക്ടോബര്‍ 30നോ അതിനുശേഷമോ ആദ്യം വരുന്ന ഞായറാഴ്ചയാണ്‌ സഭാവര്‍ഷാരംഭമായ 

കൂദോശ്‌ ഈത്തോ ഞായര്‍. മറ്റോരു വിധത്തില്‍ പറഞ്ഞാല്‍ ഒക്ടോബര്‍ 30നും നവംബര്‍ അഞ്ചിനും 
ഇടയില്‍ വരുന്ന ഞായറാഴ്ച. ഒരു സഭാ വര്‍ഷത്തില്‍ സാധാരണയായി 364 ദിവസവും 52 ഞായറാഴ്ച 
കളുമുണ്ടായിരിക്കും. എന്നാല്‍ ചില സഭാവത്സരങ്ങളില്‍ 371 ദിവസവും 53 ഞായറാഴ്ചകളുമാണു 
ണ്ടായിരിക്കുക. 

ഒക്ടോബര്‍ 30നു തന്നെ കുദോശ്ഈത്തോ വരുന്ന ആരാധനാവര്‍ഷങ്ങളിലാണ്‌ കൃത്യമായി 53 
ആഴ്ചയുണ്ടായിരിക്കുന്നത്‌. അധിവര്‍ഷങ്ങളുടെ തലേ വര്‍ഷം ഒക്ടോബര്‍ 31നു കുദോശ്ഈത്തോ 
വന്നാലും ഇതു സംഭവിക്കും. ഒക്ടോബര്‍ 30 ഞായറാഴ്ച ആരംഭിക്കുന്ന ആരാധനാ വര്‍ഷം 
അവസാനിക്കുന്നത്‌ അടുത്ത വര്‍ഷം നവംബര്‍ 4 (ഇടയ്ക്ക്‌ ഫെബ്രുവരി 29 വന്നാല്‍ നവംബര്‍ 3) 
ശനിയാഴ്ചയാണ്‌ (371 ദിവസം). ഒക്ടോബര്‍ 31 ഞായറാഴ്ച ആരംഭിക്കുന്ന ആരാധനാ വര്‍ഷം അടുത്ത 
വര്‍ഷം ഒക്ടോബര്‍ 29 (ഇടയ്ക്ക്‌ ഫെബ്രുവരി 29 വന്നാല്‍ നവംബര്‍ 4) ശനിയാഴ്ച തീരും (364 / 371 
ദിവസം). നവംബര്‍ 5 ഞായറാഴ്ച തുടങ്ങുന്ന സഭാ വര്‍ഷം തീരുന്നത്‌ അടുത്ത വര്‍ഷം നവംബര്‍ 3 
(അധിവര്‍ഷം വന്നാല്‍ നവംബര്‍ 2) ശനിയാഴ്ചയാണ്‌ (364 ദിവസം). നവംബര്‍ 1, 2, 3, 4 തീയതികളില്‍ 
ആരംഭിക്കുന്ന സഭാ വത്സരങ്ങള്‍ യഥാക്രമം ഒക്ടോബര്‍ 30, 31, നവംബര്‍ 1, 2 (അധിവര്‍ഷം വന്നാല്‍ 
ഒക്ടോബര്‍ 29, 30, 31, നവംബര്‍ 1) തീയതികളിലാണ്‌ അവസാനിക്കുക. ഈ ആരാധനാവത്സരങ്ങളില്‍ 
കൃത്യം 52 ആഴ്ചയുണ്ടായിരിക്കും (364 ദിവസം). 

ഒക്ടോബര്‍ 30ന്‌ കൂദോശ്ഈത്തോ വന്നാല്‍ യല്‍ദോപ്പെരുന്നാള്‍ (ഡിസംബര്‍ 25) ഞായറാഴ്ച 
യായിരിക്കും. അടുത്ത വർഷാരംഭവും (ജനുവരി ഒന്ന്‌) ഞായറാഴ്ച വരും. ജനുവരി ഒന്ന്‌ ഞായറാഴ്ച 
വരുന്ന എല്ലാ വര്‍ഷവും ശനിയാഴ്ച വരുന്ന അധിവര്‍ഷവും 53 ഞായറാഴ്ചകള്‍ വരുന്നതു പോലെ 
ഇത്തരം വര്‍ഷങ്ങളുടെ തലേവര്‍ഷം തുടങ്ങുന്ന ആരാധനാവര്‍ഷങ്ങളിലും 53 ഞായറാഴ്ചകള്‍ 
ഉണ്ടായിരിക്കും. 2016 ഒക്ടോബര്‍ 30ന്‌ തുടങ്ങുന്ന സഭാ വര്‍ഷം (2016-17) ഇതിന്‌ ഉദാഹരണമാണ്‌. 
2017 കലണ്ടര്‍ വര്‍ഷത്തില്‍ 53 ഞായറാഴ്ചകളുണ്ട്‌. ഇതിനു മുമ്പ്‌ 1999-2000, 2005-06, 2011-12 
സഭാവര്‍ഷങ്ങളും ഇതിനു ശേഷം 2022-23, 2027-28, 2033-34 സഭാവര്‍ഷങ്ങളും ഉദാഹരണമാണ്‌. 





www.bethelpatrika.org 19 


Sa 


ബിബ 


യാനി സഭയുടെ കിഴക്കന്‍ പ്രദേശത്ത്‌ നിനുവേ 
നോമ്പിനു മുമ്പുള്ള ഞായറാഴ്ച വാങ്ങിച്ചോയ 
ലൈഷദികരുടെ (കാഹമന) ഞായര്‍, പിന്നാലെ വരു 
ന്നത്‌ വാങ്ങിപ്പോയ പരദേശികളുടെ ഞായര്‍, അടു 
ത്തത്‌ വാങ്ങിപ്പോയ വിശ്വാസ്സികളുടെ (അനാിദെ? 
ഞായര്‍ എന്നിങ്ങനെയാകാനാണ്‌ സാദ്ധ്യത. 
ഇവിടെ മുന്നു ഞായറാഴ്ചകള്‍ വന്നതു കൊണ്ടാ 
യിരിക്കാം ദനഹായ്ക്കു ശേഷമുള്ള അഞ്ചു ഞായ 
റാഴ്ചകളുടെ വായനകള്‍ മാത്രം വേദവായനക്കു 
റിപ്പില്‍ ചേര്‍ത്തിരുന്നത്‌. നിനുവേ നോമ്പിനും 
വലിയ നോമ്പിനുമിടയിലുള്ള രണ്ടു ഞായറാഴ്ച 
കള്‍ മകാഹമന, അനീകദ എന്നിങ്ങനെ ആചരിക്കു 
കയാണല്ല്ലോ മലങ്കരയിലെ രീതി. ആ നിലയ്ക്ക്‌ ദന 
ഹായ്ക്കു ശേഷം ആറു ഞായറാഴ്ചകള്‍ വരാനുള്ള 
സാദ്ധ്യതയുണ്ട്‌ (ഉദാ:- 2000, 2011, 2038). വിശദമായ 
വിവരങ്ങള്‍ക്ക്‌ ബഥേല്‍ പത്രികയിലെ ഈ ലേഖ 
കന്റെ സഭാവത്സരത്തിലെ ഞായറാഴ്ചകളുടെ 
സാംഖ്യ (2016 ജൂലൈ, മുന്നു നോമ്പിനു മുമ്പുള്ള 
ഞായറാഴ്ച : പിതാക്കന്മാരും മല്‍്പാന്മാരും (ഡോ. 
എം. കുര്യന്‍ തോമസ്‌, 2016 ഓഗസ്റ്റ്‌) എന്നീ ലേഖന 
ങ്ങള്‍ കൂടി കാണുക. 

മലങ്കര സഭ വലിയ നോമ്പിലെ അഞ്ചാം 
ഞായറാഴ്ച കുനിസ്ത്രീയെ സനഖ്യമാക്കിയ സംഭ 
വം സ്മരിക്കുമ്പോള്‍ (ക്പിപ്ത്തോ) അന്ത്യോഖ്യന്‍ 
സഭ നല്ല ശമറിയാക്കാരന്റെ ഉപമ (ശമ്ര്യോതോ) 
സ്മരിക്കുന്നു. യായിറോസിന്റെ മകളെ ഉയര്‍പ്പിക്കു 
ന്ന സംഭവം (വലിയ നോമ്പിലെ മൂന്നാം ഞായര്‍), 
ശതാധിപന്റെ ദാസന്റെ സൌഖ്യം (നാലാം ഞായര്‍), 
നയിനിലെ വിധവയുടെ മകനെ ഉയര്‍പ്പിക്കുന്ന 
സംഭവം (അഞ്ചാം ഞായര്‍), നല്ല ശമറിയാക്കാരന്റെ 
ഉപമ (ആറാം ഞായര്‍) തുടങ്ങി വ്യത്യസ്തമായ 
വേദവായനാഭാഗങ്ങള്‍ അന്ത്യോഖ്യന്‍ സഭ വിവിധ 
പ്രദേശങ്ങളിലും വിവിധ കാലങ്ങളിലും ഉപയോഗി 
ച്ചിരുന്നു. 
പുതിയ വേദവായനക്കുറിപ്പ്‌ 

ഒട്ടേറെ പുതുമകളോടെ പ്രസിദ്ധീകരിച്ച മല 
ങ്കര സഭയുടെ പുതിയ ത്രിഭാഷാ വേദവായനക്കു 
റിപ്പ്‌ നന്നായിരിക്കുന്നു. ഇതിനു മുമ്പ്‌ 1987ലാണ്‌ 
വേദവായനക്കുറിപ്പ്‌ പരിഷ്കരിച്ചത്‌. ദനഹായുടെ 
ശേഷം ആറാം ഞായറാഴ്ച പുതിയതായി ഉള്‍പ്പെ 
ടുത്തിയിരിക്കുന്നു. പെന്തിക്കോസ്തിയ്ക്കു ശേഷം 
പന്ത്രണ്ടാം ഞായറാഴ്ച 1987 മുതലുളളതു നില 
നിര്‍ത്തിയിരിക്കുന്നു. എന്നാല്‍ ഒരിക്കലും വരാത്ത 
സ്ലീബായുടെ ശേഷം എട്ടാം ഞായറാഴ്ച വീണ്ടും 
ഉള്‍പ്പെട്ടിട്ടുണ്ട്‌. 1987ല്‍ ഇത്‌ ഒഴിവാക്കിയിരുന്നതാ 
ണ്‌. അനീദെ ഞായറാഴ്ചയിലെ പഴയനിയമ വായ 
നയിൽ 2 മക്കാബിയര്‍ 12 : 33 - 45 നിലനിര്‍ത്തേണ്ട 
തായിരുന്നു. വിശദമായ പഠനം പിന്നാലെ. 


ഉക്ടടോബര്‍ 2016 
ശുചികരണയജ്ഞം 


A Rs 






Ee [. 
വയ ക 
ചി 9 
ത്ത 


ഗാന്ധിജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ച്‌ 
പ്രധാനമന്ത്രി ശ്രീ. നരേന്ദ്രമോദി പ്രഖ്യാപിച്ച സ്വഛ 
ഭാരത്‌ അഭിയാന്റെ ഭാഗമായും ബറോഡ 
സൊസൈറ്റി ഓഫ്‌ സെന്റ ബേസിലിന്റെ കീഴിലുള്ള 
സ്കൂള്‍ വിദ്യാര്‍ത്ഥികളെ പങ്കെടുപ്പിച്ചു കൊണ്ട്‌ 
ഹലോള്‍ ബസ്‌ സ്റ്റാന്റിന്റെ ശുചീകരണ പ്രവര്‍ 
ത്തനങ്ങള്‍ സൊസൈറ്റി പ്രസിഡന്റ്‌ അഭിവന്ദ്യ 
തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ മെത്രാപ്പോലീ 
ത്താ നിര്‍വഹിച്ചു. 


സംഗമം 
Pera 


hee ക 3 ക A 
ഇടവങ്കാട്‌ ഡിസ്ട്രിക്ട്‌ സണ്‍ഡേസ്കൂള്‍ 
അദ്ധ്യാപക സംഗമം കുട്ടംപേരൂര്‍ സെന്റ്‌ മേരീസ്‌ 
പള്ളിയില്‍ അഭി. തോമസ്‌ മാര്‍ അത്താനാസി 
യോസ്‌ മെത്രാപ്പോലീത്താ ഉദ്ഘാടനം ചെയ്തു. 
ഡിസ്ട്രിക്ട്‌ പ്രസിഡന്റ്‌ ഫാ. എബി ഫിലിപ്പ്‌ 
വര്‍ഗീസ്‌ അദ്ധ്യക്ഷത വഹിച്ച യോഗത്തില്‍ ഫാ. 
വില്‍സണ്‍ മാത്യു ക്ലാസ്സ്‌ എടുത്തു. ഇടവക 
വികാരി ഫാ. ഏബ്രഹാം കോശി സ്വാഗത പ്രസം 
ഗം നടത്തി, ഭ്രാസന സെക്രട്ടറി ഫാ. തോമസ്‌ 
കൊക്കാപ്പറമ്പില്‍, ഭദ്രാസന വൈസ്‌ പ്രസിഡന്റ്‌ 
ഫാ. മാത്യു വര്‍ഗ്ഗീസ്‌, സഭാ മാനേജിംഗ്‌ കമ്മിറ്റി 
അംഗം സജി പട്ടരുമഠം, ഡയറക്ടര്‍ ശ്രീ. ജി. 
വര്‍ഗ്ഗീസ്‌, സ്രെകട്ടറി സി. എം. തോമസ്‌, 
ഡിസ്ട്രിക്ട്‌ സ്രെകട്ടറി കെ. എം. ബര്‍സനമ, 
ശ്രീമതി ഏലിയാമ്മ ജോണ്‍ ശ്രീമതി മറിയാമ്മ 
ചെറിയാന്‍, ശ്രീമതി മിനി രാജന്‍ എന്നിവര്‍ യോഗ 
ത്തില്‍ സംസാരിച്ചു. പാഠ്യ-പാഠ്യേതര മത്സര 
ത്തില്‍ വിജയികളായവരെ യോഗം അനുമോദിച്ചു. 





www.bethelpatrika.org 20 


ആരാധനാ വിഇഞാനീയം 
“ഫാ. സഖറിയ പനയ്ക്കാമറ്റം 


“നിന്‍സ്തുതിയും ഹാലേല്യുയ്യായും 
കര്‍ത്താവേ ഞാന്‍ നിര്‍ത്തരുതേ.. ” 


സകല മിഷനറി പ്രവര്‍ത്തനങ്ങളുടെയും സുവി 
ശേഷികരണത്തിന്റെയും ലക്ഷ്യം ആരാധനയി 
ലേക്ക്‌ ഏവരേയും ക്ഷണിക്കുകയെന്നുള്ളതാണ്‌. 
സുവിശേഷീകരണം എന്നത്‌ അനുഭവ സമൃദ്ധി 
കൊണ്ട്‌ ആഘോഷിക്കേണ്ടതായ സഭാംഗങ്ങളുടെ 
ശ്രേഷ്ഠതയേറിയ ഉത്തരവാദിത്തമാണ്‌. സഭയുടെ 
ആരാധനയും, വിശുദ്ധ കൂദാശകളും ദൈവമ 
ക്കള്‍ക്കുവേണ്ടി ആത്മാവും ജീവനും നല്‍കുന്ന പരി 
ശുദ്ധാത്മാവ്‌ ഉപയോഗിക്കുന്ന ഉപാധികള്‍ ആണ്‌. 

ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ അറിയിക്കു 
ന്നുവെന്ന്‌ ദീര്‍ഘദര്‍ശിയായ ദാവീദ്‌ പാടിയത്‌ (സ 
ങ്കീ. 19:1) സൂര്യന്റെ ഉദയവും അസ്തമനവും, ചന്ദ്രന്‍ 
രാത്രിയില്‍ നല്‍കുന്ന വെളിച്ചവും, നക്ഷത്രങ്ങളുടെ 
ശോഭയും ദൈവത്തിന്റെ കൃപാമാര്‍ഗ്ഗമായി അനുഭ 
വപ്പെട്ടതുകൊണ്ടാണ്‌. ആരാധിക്കുന്ന സമൂഹത്തിന്‌ 
പങ്കിടുവാനുള്ളത്‌ ക്രിസ്തീയ കൂട്ടായ്മയും അതില്‍ 
പങ്കുചേരുന്ന വിശ്വാസികള്‍ക്ക്‌ ലഭിക്കുന്നത്‌ പരി 
ശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ആണ്‌. 

സുവിശേഷ പാതയില്‍ അന്ധന്‍ ലഭിച്ച കാഴ്ച 
യും, വിശ്വാസത്തിന്റെ ഈന്നുവടിയും നാം പ്രാപി 
ക്കണമെങ്കില്‍ അനുതാപത്തില്‍ അധിഷ്ഠിതമായ 





ആരാധനയുണ്ടാകേണ്ടിയിരിക്കുന്നു. ആരാധനയി 
ലൂടെ ജീവിതവും വിശ്വാസവും യേശുക്രിസ്തുവും 
ആയി സജീവമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്‌. 
മനുഷ്യന്റെ ദൈവീകരണം- ആരാധനയിലൂടെ 
പരിശുദ്ധാത്മാവ്‌ നമ്മെ പുതിയ സൃഷ്ടിയാക്കു 
ന്നു. നാം ദൈവത്തിന്റെ മക്കള്‍ എന്ന്‌ പരിശുദ്ധാ 
ത്മാവ്‌ നമ്മുടെ ആത്മാവോടു സാക്ഷിക്കുന്നു (റോ 
മര്‍ 8:16). മനുഷ്യത്വം പൂര്‍ണ്ണത പ്രാപിക്കുന്നത്‌ 
ഒരാള്‍ ക്രിസ്തുവിന്റെ പ്രതീകമായിത്തീരുമ്പോഴാ 
ണ്‌. ക്രിസ്തുവിലൂടെ ഒരുവന്‍ വിശ്വമാനവനായി 
തീരുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക്‌ നല്‍കി 
യിരിക്കുന്നു. ദൈവസ്വരൂപം പ്രാപിച്ചുവെങ്കില്‍ 
മാത്രമെ സുവിശേഷീകരണം എന്ന ദൌത്യം ലക്ഷ്യ 
പ്രാപ്തിയില്‍ എത്തിച്ചേരുകയുള്ളൂ. 
സുവിശേഷീകരണം എന്ന വലിയ രഹസ്യം 
ക്രിസ്തു, വസ്തുവകകളോ ലാകീക ആഭരണ 
ങ്ങളോ അല്ല സഭയ്ക്ക്‌ കൊടുത്തത്‌. തന്റെ കുരി 
ശിനെ മാലയായും, കഷ്ടതകളെ വെള്ളങ്കിയായും, 
നല്ലനടപടികളെ അതിന്റെ തോഴന്മാരുടെ അലങ്കാ 
രമായും നല്‍കി സഭയെ ധന്യമാക്കിയിരിക്കുന്നു. 
സമ്പൂര്‍ണ്ണമായ ദൈവസാന്നിദ്ധ്യബോധവും, പ്രകൃ 
തിയോടും സമകാലീന സമൂഹത്തോടും ഉള്ള 
സുതാര്യമായ ബന്ധവും സുവിശേഷീകരണം എന്ന 
ദൌത്യനിര്‍വ്വഹണത്തിന്‌ അനിവാര്യമത്രെ. ഒരു യാച 


www.bethelpatrika.org 21 


കനോട്‌ മറ്റൊരു യാചകന്‍ ഒരു നേരത്തെ ആഹാരം 
എവിടെ എത്തിയാല്‍ ലഭിക്കുമെന്ന്‌ അറിയിക്കുന്ന 
തത്രെ ഈ കാലഘട്ടത്തിന്റെ സുവിശേഷം. ആരാ 
ധിക്കുന്ന സമൂഹത്തിനു മാത്രമെ പങ്കിടുന്ന സമൂ 
ഹമായിത്തീരുവാന്‍ കഴിയുകയുളളൂ. വി.ലൂക്കോസ്‌ 
4:18 -ല്‍ അറിയിക്കുന്ന പ്രകാരം ബദ്ധന്മാര്‍ക്ക്‌ വിടു 
തല്‍, അന്ധന്മാര്‍ക്ക്‌ കാഴ്ച, ബന്ധിതര്‍ക്ക്‌ വിമോ 
ചനം, പീഡനത്തിലിരിക്കുന്നവര്‍ക്ക്‌ വിടുതല്‍- 
എന്നിവ ദൈവത്തിന്റെ ആത്മാവിനാല്‍ പ്രദാനം 
ചെയ്യേണ്ടവയാണ്‌. ഈ കാലഘട്ടത്തിന്റെ 
ആവശ്യവും സുവിശേഷവും അത്‌ പ്രാവര്‍ത്തികമാ 
ക്കുക എന്നതാണ്‌. 

ആരാധിക്കുന്ന മനുഷ്യന്‍ ദൈവത്തോട്‌ ചേര്‍ന്നി 
രിക്കും. “വിശപ്പുള്ളവര്‍ക്ക്‌ നിന്റെ അപ്പം 
നുറുക്കിക്കൊടുക്കുന്നതും, അലഞ്ഞു നടക്കുന്ന 
സാധുക്കളെ നിന്റെ വീട്ടില്‍ ചേര്‍ത്തു കൊള്ളു 
ന്നതും നഗ്നനെ കണ്ടാല്‍ അവനെ ഉടുപ്പിക്കുന്നതും, 
നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവര്‍ക്ക്‌ നിന്നെ 
ത്തന്നെ മറയ്ക്കാതെയിരിക്കുന്നതും (യെശ 58:6,7) 
ഈ കാലഘട്ടത്തില്‍ ആരാധനയോടു ചേര്‍ന്ന്‌ 
അനുഷ്ടിക്കേണ്ടതായ സുവിശേഷീകരണം അത്രെ. 
സുവിശേഷീകരണത്തിന്റെ ഫലങ്ങള്‍ 

1. ദൈവം തന്നിരിക്കുന്ന ധനത്തെ ദൈവ 
ത്തിന്റെ ഇഷ്ടത്തിനായി വിനിയോഗിക്കുക. ധനം 
അവരവരുടെ മക്കള്‍ക്ക്‌ വേണ്ടിമാത്രം ഉപയോഗി 
ക്കുന്ന പ്രവണത അവസാനിപ്പിച്ച്‌, അതിനെ ലോക 
നന്മയ്ക്കുവേണ്ടി ഉപയോഗിക്കുക. 

2. പാപിയായ മനുഷ്യന്‍ സ്വാര്‍ത്ഥനാണ്‌. 


സജന്യ നേത്ര ചികിത്സാ ക്യാമ്പ്‌ 


പിരളശ്ശേരി സെന്റ്‌ ജോര്‍ജ്ജ്‌ ഓര്‍ത്തഡോക്സ്‌ 
കാതോലിക്കേറ്റ്‌ സിംഹാസന പള്ളി യുവജന 
പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തില്‍ തിരുവല്ല 
വാസന്‍ ഐ കെയറിന്റെ സഹകരണത്തോടെ 2016 
സെപ്റ്റംബര്‍ 16ന്‌ സൌജന്യ നേത്ര ചികിത്സാ 
ക്യാമ്പ്‌ നടത്തി. ഇടവക വികാരി ഫാ. ജോണ്‍ 
പോള്‍ അദ്ധ്യക്ഷത വഹിച്ചു. ഭദ്രാസന യുവജന 
പ്രസ്ഥാനം വൈസ്‌ പ്രസിഡന്റ്‌ ഫാ. റ്റിജു 
ഏര്രഹാം ഉദ്ഘാടനം ചെയ്തു. യുവജന 
പ്രസ്ഥാനം ജനറല്‍ സെക്രട്ടറി ജോബിന്‍ കെ. 
ജോര്‍ജ്ജ്‌, പുത്തന്‍കാവ്‌ ഡിസ്ട്രിക്റ്റ്‌ ഓര്‍ഗനൈ 
സര്‍ ജിബിന്‍ മാത്യു, രണ്ടാം വാര്‍ഡ്‌ മെമ്പര്‍ 
ലീലാമ്മ ജോസ്‌ എന്നിവര്‍ ആശംസകള്‍ അറിയി 
ച്ചു. ചെങ്ങന്നൂര്‍ MLA രീ. K.K. രാമചന്ദ്രന്‍ നായര്‍ 
പങ്കെടുത്തു. യൂണിറ്റ്‌ സ്രെകട്ടറി അഖിന്‍ 
സ്വാഗതം അറിയിച്ച യോഗത്തില്‍ യൂണിറ്റ്‌ ജോ. 
സെക്രട്ടറി ജെഫിന്‍ വര്‍ഗീസ്‌ നന്ദി പ്രകാശിപ്പിച്ചു. 


ഒക്ടോബര്‍ 2016 
ദശാംശം പോലും കൊടുക്കുവാന്‍ മടിക്കുന്ന ധന 
സ്ഥിതി അവസാനിക്കേണ്ടിയിരിക്കുന്നു. 

3. ധനത്തിന്റെ വഞ്ചനയില്‍ നിന്നും ഒഴിഞ്ഞ 
സുവിശേഷികരണമാണ്‌ ലക്ഷ്യമാക്കേണ്ടത്‌ 
എന്നാല്‍ ഈ കാലഘട്ടത്തില്‍ “അനന്യാസ്‌ -സ 
ഫീറാ' മാരുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടിരി 
ക്കുന്നു. 

4. കരുണയും സ്നേഹവും പ്രതിഫലിക്കുന്ന 
അടയാളങ്ങള്‍ മാത്രമാണ്‌ ക്രിസ്തു നിറവേറ്റിയിട്ടു 
ള്ളത്‌. സുവിശേഷീകരണത്തിന്റെ ഭാഗമായി നിറ 
വേറണ്ടതും ക്രിസ്തുവിന്റെ മാതൃക വിളിച്ചറിയി 
ക്കുന്ന അടയാളങ്ങള്‍ മാത്രമായിരിക്കണം. 

5. ജഡഃമോഹം, കണ്‍മോഹം, ജീവനത്തിന്റെ 
പ്രതാപം ആദിയായ പൈശാചിക ശക്തികള്‍ നമ്മെ 
ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫറവോന്മാരാണ്‌. തിന്മ 
യുടെ രാജാവായ പൈശാചിക ശക്തിയെ ജയിക്കു 
വാന്‍ ആരാധനയല്ലാതെ മറ്റു മാര്‍ഗ്ഗമൊന്നുമില്ല. 
“എന്നെ ആരാധിപ്പാന്‍ എന്റെ ജനത്തെ വിട്ടയ 
യ്ക്കുക”യെന്ന (പുറപ്പാട്‌ 8: 1) ദൈവവചനം എല്ലാ 
തിന്മയില്‍ നിന്നും വിട്ടു നില്‍ക്കുവാന്‍ ആഹ്വാനം 
ചെയ്യുന്നു. 

സത്യത്തിലും, ആത്മാവിലും ആരാധിക്കുക 
യെന്നത്‌ പൂര്‍ണ്ണമായ ആരാധനയാണ്‌. ധനവും, ശരീ 
രവും, ആത്മാവും ഒരു പോലെ ദൈവത്തെ ആരാ 
ധിക്കണം. അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന 
ജനം സുവിശേഷ ദൌത്യം ഏറ്റെടുക്കുമ്പോള്‍ ഈ 
ഭൂമി ദൈവത്തിന്റെ ഉദ്യാനമാകും. സുവിശേഷിക്കു 
ന്നവര്‍ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരുമാകും. 


അനുമോദനം 


പുലിക്കോട്ടില്‍ ജോസഫ്‌ മാര്‍ 
ദീവന്നാസ്യോസ്‌ ഒന്നാമന്‍ ചരമ 
ദ്വിശതാബ്ദി ആഘോഷത്തോട 
നുബന്ധിച്ച്‌ സണ്‍ഡേസ്കൂള്‍ 
വിദ്യാര്‍ത്ഥികള്‍ക്കായി അഖില 
മലങ്കര അടിസ്ഥാനത്തില്‍ നട 
ത്തിയ പ്രസംഗ മത്സരത്തില്‍ ൦ " 
ഒന്നാം സ്ഥാനം (5000 രൂപ) നേടിയ ബോധിഷ 
തോമസ്‌. 

കോട്ടയം പഴയ സെമിനാരി സണ്‍ഡേസ്കൂള്‍ 
വിദ്യാര്‍ത്ഥിയും പന്തളം അറത്തില്‍ സെന്റ്‌ 
ജോര്‍ജ്ജ്‌ ഓര്‍ത്തഡോക്സ്‌ ഇടവകയില്‍ ഫാ. 
ഡോ. ജോണ്‍ തോമസ്‌ കരിങ്ങാട്ടിലിന്റെയും 
ഡോ. ജെയ്സി കരിങ്ങാട്ടിലിന്റെയും മകളാണ്‌. 
കോട്ടയം ബേക്കര്‍ വിദ്യാപീഠില്‍ പന്ത്രണ്ടാം 
ക്ലാസ്സ്‌ വിദ്യാര്‍ത്ഥി. 





www.bethelpatrika.org 22 


ലേഖനം 


മാത്യുസ്‌ പാണിശ്ശേരില്‍, കുറ്റൂര്‍ 


വിശക്കുന്നവരുടെ 
നിലവിളി അവഗണിക്കരുത്‌ 


ഏതാണ്ട്‌ ഒരു ബില്യണ്‍ ആളുകള്‍ അത്താഴപ്പ 
ട്ടിണിക്കാരാണ്‌. ഓരോ ദിവസവും 17000 മനുഷ്യര്‍ 
പോഷകാഹാരം ലഭിക്കാതെ കളം കാലിയാക്കി മട 
ങ്ങുന്നു. അടുത്ത സമയത്ത്‌ വായിച്ച ഒരു കണക്കാ 
ണ്‌. കൂട്ടം കൂടിയിരുന്ന്‌ കുഞ്ഞുങ്ങള്‍ വിശപ്പു സഹി 
ക്കാന്‍ വയ്യാതെ മണ്ണുവാരി തിന്നുന്ന ഒരു ചിത്രം 
കണ്ട്‌ കണ്ണു നിറഞ്ഞ ഒരാള്‍ പറഞ്ഞതാണ്‌ - ലോക 
ത്തിനു വിശക്കുന്നു. 

യേശു പിറന്നത്‌ “അപ്പത്തിന്റെ വീട്‌" എന്നര്‍ത്ഥ 
മുള്ള ബേത്ലഹേം നഗരത്തിലാണ്‌. പിറന്ന നാളു 
മുതല്‍ അനുഭവിച്ച വിശപ്പുകൊണ്ടാകാം വിശക്കുന്ന 
മനുഷ്യരിലേക്ക്‌ തുറന്നുവെച്ച മിഴികളുണ്ടായിരുന്നു 
യേശുവിന്‌. അപ്പത്തിന്റെ വീട്ടില്‍ മൃഗങ്ങളുടെ 
പുല്‍ത്തൊട്ടിയില്‍ യേശു പിറന്നത്‌ ഭൂമിയുടെ വിശ 
പ്പകറ്റാനായിരുന്നു. വിശക്കുന്നവരുടെ വഴിയില്‍ 
എന്തും സംഭവിക്കാം. വിശന്ന ദാവീദ്‌ ദേവാലയ 
ത്തില്‍ കയറി പുരോഹിതര്‍ക്കു മാത്രം അവകാശ 
പ്പെട്ട കാഴ്ചയപ്പം എടുത്തു ഭക്ഷിച്ചില്ലേ? വിശന്ന 
യേശുവിന്റെ ശിഷ്യന്മാര്‍ വയലിലെ കതിര്‍മണികള്‍ 
പറിച്ച്‌ കൊറിച്ചു. വിശക്കുന്ന പെണ്‍കുട്ടി ചുവന്ന 
തെരുവിലേക്ക്‌ വഴിതെറ്റി ചെന്നെത്താം. വിശക്കുന്ന 
വരോട്‌ മാത്രം നമ്മുടെ ധാര്‍മ്മിക വിചാരങ്ങള്‍ അമി 
തമായി പറയരുത്‌. നല്ലൊരളവില്‍ വിശപ്പാണ്‌ മനു 
ഷ്യജീവിതത്തിന്റെ നിലനില്‍പ്പുകളെ പാളിക്കുന്നത്‌. 
വിശന്നു പൊരിഞ്ഞവര്‍ക്ക്‌ എന്തു സംഭവിക്കുമെന്ന്‌ 
നമ്മുടെ കര്‍ത്താവിനെപ്പോലെ, ഭാരപ്പെടാത്തവരുടെ 
സാരോപദേശങ്ങള്‍ക്ക്‌ കാല്‍ക്കാശിന്റെ വില 
യുണ്ടോ? 

ഒരു വലിയ ആര്‍ഭാട വിരുന്ന്‌ നടക്കുകയാണ്‌. 
അല്‍പമകലെ ഒരു പറമ്പിന്റെ കോണില്‍ പാവം 
ബീഹാറി ഒരു കുഴി വെട്ടുകയാണ്‌. കുഴിയെന്തിനാ 
ണെന്ന്‌ ഉടമ അയാളോടു പറഞ്ഞില്ല. സദ്യയ്ക്കു 
വിളമ്പുന്ന ബിരിയാണിച്ചോറിന്റെ സുഗന്ധം 
അവന്റെ മനസ്സില്‍ പലവിധ ചിന്തകളുണര്‍ത്തി. 
സദ്യകഴിഞ്ഞ്‌ അധികംവന്ന ബിരിയാണിയും മറ്റ്‌ 
അകമ്പടി ഭക്ഷണങ്ങളും വലിയ വാര്‍പ്പില്‍ അവിടെ 


കൊണ്ടുവന്ന്‌ ബീഹാറി കുഴിച്ച കുഴിയിലേക്ക്‌ മറി 
ച്ചിട്ടു. അതിന്റെ പുറത്തു കയറിനിന്ന്‌ അതു ചവിട്ടി 
ത്താഴ്ത്തി മണ്ണിട്ട്‌ മൂടാന്‍ വീട്ടുകാര്‍ പറഞ്ഞു. അയാ 
ളതു ചെയ്യുമ്പോള്‍ കരയുന്നുണ്ടായിരുന്നു. കാരണം 
ചോദിച്ചപ്പോള്‍ ബീഹാറി തന്റെ ദുഃഖാനുഭവം പറ 
ഞ്ഞു. അയാളുടെ ഭാര്യ ഗര്‍ഭിണിയായിരുന്നപ്പോള്‍ 
വസുമതിയരിയുടെ ചോറുണ്ണാനുള്ള വലിയ 
താല്പര്യം പറഞ്ഞു. വിലകൂടിയ അരിയാണെങ്കിലും 
അവളുടെ ജാക്കൂണല്ലേ, കാല്‍ക്കിലോ അരി 
അയാള്‍ സംഘടിപ്പിച്ചു നല്‍കി. ഒരു നേരത്തെ ഭക്ഷ 
ണത്തിന്‌ ഉപയോഗിച്ചാല്‍ തീര്‍ന്നു പോകുമെന്നു 
ള്ളതിനാല്‍ അരിയുടെ ഓരോമണിയെടുത്ത്‌ വായി 
ലിട്ട അവള്‍ കൊറിച്ചിരുന്നു. അവര്‍ക്ക്‌ ഒരു മകളു 
ണ്ടായപ്പോള്‍ വസുമതിയെന്നു പേരിട്ടു. കുറച്ചുനാ 
ളുകള്‍ കഴിഞ്ഞ്‌ ആ കുഞ്ഞ്‌ മരിച്ചു. കാരണം 
വിശപ്പ്‌?! ആ കുഞ്ഞിന്റെ വിശപ്പിനു നല്‍കാന്‍ 
അവര്‍ക്കു സാധിച്ചില്ല. ഇപ്പോള്‍ ചവിട്ടിത്താഴ്ത്തിയ 
ബിരിയാണിച്ചോറ്‌ അയാളുടെ വസുമതിയുടെ ദുര്‍മ 
രണത്തെ ഓര്‍മ്മിപ്പിച്ചു കരയിച്ചു. 





= 


ബ്ബ 


അസ്സീസിയിലെ വിശുദ്ധ ്രാന്‍സിസിന്റെ ആശ്ര 
മത്തില്‍ ഒരു വൃദ്ധസ്ത്രീ ഭക്ഷണത്തിനായി കര 
ഞ്ഞുകൊണ്ടുവന്നു. അവള്‍ക്കു കൊടുക്കാന്‍ എന്തെ 
ങ്കിലും ഭക്ഷണമോ ഒരു തുട്ടോ അവിടെ ഇല്ലായിരു 
ന്നതിനാൽ വിശുദ്ധന്‍ അവിടെയുണ്ടായിരുന്ന 
വിശുദ്ധ ബൈബിള്‍ (അക്കാലത്തെ അപൂര്‍വ്വ 
ഭാഗ്യവും വിലയേറിയതും) എടുത്ത്‌ ആ സ്ത്രീയ്ക്ക്‌ 
കൊടുത്തു. ചന്തയില്‍ കൊണ്ടുപോയി അത്‌ വിറ്റിട്ട്‌ 
ഭക്ഷണം വാങ്ങിച്ചുകൊള്ളാന്‍ പറഞ്ഞു. ബൈബിള്‍ 
വായിക്കുന്നതിനേക്കാള്‍ ഉചിതം അതില്‍ പറഞ്ഞി 
രിക്കുന്നതുപോലെ ജീവിക്കുക എന്നു സാരം. 

ആധുനിക ലോകത്തിന്റെ ശാപം ധൂര്‍ത്താണ്‌. 
പൊങ്ങച്ചത്തിന്റെ പേരില്‍ എന്തുമാത്രം ധൂര്‍ത്ത്‌ 
കാണിക്കാനും മലയാളി ഇന്ന്‌ സകല പരിധിയും 
ലംഘിക്കുന്നു. അനാവശ്യമായി പാഴാക്കുന്ന ഓരോ 
അരിമണിയിലും ദരിദ്രന്റെ വിശപ്പിന്റെ നിലവിളി 
ഉണ്ടെന്ന സത്യം ആരും മറക്കരുത്‌. ഒരുവറ്റ്‌ ചോറ്‌ 
ഒരു കുഞ്ഞിന്റെ ഒരുനേരത്തെ ഭക്ഷണമാണെന്നു 
കൂടി ഓര്‍ക്കണം. ഓരോ അരിമണിയിലും അത്‌ 
ആര്‍ക്കുള്ള ആഹാരമാണെന്ന്‌ ഈശ്വരന്‍ എഴുതി 
യിട്ടുണ്ട്‌ എന്ന പഴമൊഴിയില്‍ പതിരില്ല. ലാസറിന്റെ 
പേരെഴുതിയ അരിമണികള്‍ ധനികന്റെ പത്തായപ്പു 
രയിലായതുകൊണ്ടല്ലേ അവന്‍ പട്ടിണിയായത്‌? 
വലിയ മണിമാളികകളുടെ ചുറ്റുവട്ടത്തും തലചാ 
യ്ക്കാന്‍ കൂരയില്ലാത്തവരുടെ ചുടുനിശ്വാസങ്ങളു 
ണ്ട്‌. ആടയാഭരണങ്ങളുടെ ധൂർത്തിനു പിന്നില്‍ ഉടു 
തുണിയ്ക്ക്‌ മറുതുണിയില്ലാത്തവരുടെ തേങ്ങലുണ്ട്‌. 
ഈ ധൂര്‍ത്താണ്‌ നിസ്വരായ ലാസറന്മാരെ സൃഷ്ടി 
ക്കുന്നത്‌. 

വിശക്കുന്നവര്‍ക്ക്‌ അപ്പം വര്‍ദ്ധിപ്പിച്ച്‌ നല്‍കിയ 
തിനുശേഷമാണ്‌ യേശു വചനം പ്രസംഗിച്ചത്‌. ശരീ 
രത്തിന്റെ വിശപ്പ്‌ മാറ്റിയാലേ ആത്മാവിന്റെ വിശപ്പ്‌ 
തീര്‍ക്കാന്‍ സാധിക്കൂവെന്ന്‌ അവനറിയാം. പതിനാ 
യിരങ്ങളുടെ വിശപ്പകറ്റാന്‍ നമ്മളാരും അംബാനി 
മാരോ, റ്റാറ്റായോ അല്ലെന്ന്‌ പറഞ്ഞ്‌ ഒഴിയാന്‍ വര 
ട്ടെ. വഴിയരികില്‍ തളര്‍ന്നു വീഴാനിടയുള്ള ജനസ 
മൂഹത്തിന്‌ ഭക്ഷിപ്പാന്‍ കൊടുപ്പിന്‍ എന്ന്‌ ശിഷ്യ 
രോട്‌ കര്‍ത്താവ്‌ കല്‍പ്പിച്ചപ്പോള്‍ പ്രതികരിച്ച ഫിലി 
പ്പോസിന്റെ അവസ്ഥയിലാണ്‌ നമ്മള്‍. അസാധ്യ 
മെന്ന്‌ കരുതിയിടത്ത്‌ ഒരു ചെറുബാലന്‍ തന്റെ വിശ 
പ്പടക്കാന്‍ കരുതിയിരുന്ന എണ്ണിച്ചുട്ട അപ്പം അവന്‍ 
ഭക്ഷിക്കാതെ മറ്റുള്ളവര്‍ക്കായി യേശു കര്‍ത്താ 
വിനെ ഏല്‍പ്പിച്ചതല്ലേ ആദ്യത്തെ അത്ഭുതം? 
മുതിര്‍ന്നവര്‍ കാട്ടാത്ത വിശാലമനസ്കത കാട്ടിയ 
ബാലന്‍! നമുക്കുള്ളത്‌ സഹോദരങ്ങളുമായി പങ്കു 
വെച്ചാല്‍ അന്നത്തെപ്പോലെ ഇന്നും കര്‍ത്താവ്‌ 
അത്ഭുതം പ്രവര്‍ത്തിക്കും. സംശയമില്ല. മനുഷ്യന്റെ 





ഒക്ടോബര്‍ 2016 
ആവശ്യത്തിനുള്ള വിഭവങ്ങളൊക്കെ ഈ ഭൂമിയില്‍ 
സമൃദ്ധിയായിട്ടുണ്ട്‌. എന്നാല്‍ ചില മനുഷ്യരുടെ 
ആര്‍ത്തിയെ ശമിപ്പിക്കാന്‍ ഒന്നും മതിയാവില്ല എന്ന 
ഗാന്ധിജിയുടെ മൊഴി എത്ര സത്യമാണ്‌. 

ആഗ്നസിന്റെ (മദര്‍തെരേസയുടെ ആദ്യനാമം) 
വീട്ടിലെ എല്ലാവരും ഭക്ഷണം കഴിച്ചു. ആഗ്നസ്‌ 
മാ്ര്മേ ഇനി ഭക്ഷണം കഴിക്കാനുള്ളൂ. അവള്‍ 
എന്നും ഇങ്ങനെയാണ്‌. അവള്‍ ഭക്ഷണം കഴിക്കാന്‍ 
തുടങ്ങുമ്പോഴാണ്‌ ഒരു ബാലന്‍ ആ വീട്ടിലേക്ക്‌ 
വന്ന്‌ കുടിക്കാന്‍ കുറച്ചു വെള്ളം ചോദിച്ചത്‌. 
നന്നായി മുഷിഞ്ഞ വേഷം. വാടിയ മുഖം കണ്ടാല 
റിയാം അവന്‍ നല്ല വിശപ്പുണ്ടെന്ന്‌. ആഗ്നസ്‌ തനി 
ക്കുള്ള ഭക്ഷണം അവനു നല്‍കി. ആര്‍ത്തിയോട 
വന്‍ അത്‌ ഭക്ഷിച്ചു. ഭക്ഷണം നല്‍കിയതിനു നന്ദി 
പറഞ്ഞവന്‍ പോയി. അന്ന്‌ ആഗ്നസ്‌ പട്ടിണി അനു 
ഭവിച്ചെങ്കിലും അവള്‍ക്കു വലിയ സന്തോഷവും 
സമാധാനവും അനുഭവപ്പെട്ടു. വിശക്കുന്നവര്‍ക്ക്‌ 
ആഹാരം നല്‍കണം എന്നത്‌ ഒരു പ്രതിജ്ഞയായി 
ആഗ്നസ്‌ സ്വീകരിച്ചു. ജീവിതത്തിലുടനീളം അത്‌ 
പാലിച്ച്‌ അഗതികളുടെ അമ്മയായി, വിശുദ്ധ മദര്‍ 
തെരേസയായി. 

വിശക്കുന്നവന്റെ നിലവിളിക്ക്‌ വലിയ വിലയുണ്ട്‌. 
അത്‌ നിസംഗതയോടെ അവഗണിക്കുന്നവര്‍ക്ക്‌ 
പ്രതിഫലമായി നീക്കിവച്ചിരിക്കുന്നത്‌ ധനികനായ 
മനുഷ്യന്‍ എത്തപ്പെട്ട നിത്യനരകമാണെന്ന്‌ ഉപമ 
യിലൂടെ കര്‍ത്താവ്‌ പഠിപ്പിക്കുന്നു. സ്വര്‍ഗ്ഗത്തിലെ 
ത്താനുള്ള വഴി അത്ഭുതങ്ങളിലൂടെയല്ല ദൈവവച 
നത്തിന്റെ അടിസ്ഥാനത്തിലുളള ജീവിതത്തിലൂടെ 
യെന്ന്‌ അബ്രഹാം പിതാവ്‌ വെളിപ്പെടുത്തുന്നു. 
“ഇപ്പോള്‍ വിശക്കുന്നവരേ നിങ്ങള്‍ അനുഗ്രഹീതര്‍ 
നിങ്ങള്‍ തൃപ്തരാക്കപ്പെടും” (ലൂക്കോ. PE 


വിദ്യാരംഭം 


അഭിവന്ദ്യ തോമസ്‌ മാര്‍ അത്താനാസിയോസ്‌ 
മെത്രാപ്പോലീത്താ ബഥേല്‍ അരമനയില്‍ കുരുന്നുകളെ 
ആദ്യാക്ഷരം കുറിപ്പിച്ചു. ഫാ. എബി ഫിലിപ്പ്‌ വര്‍ഗീസ്‌, 
ഡീക്കന്‍ സോളമന്‍ ബാബു, ഡീക്കന്‍ ജോജി ജെയിംസ്‌ 
ജോര്‍ജ്ജ്‌, ശ്രീ. സജി പട്ടരുമഠം എന്നിവര്‍ സംബന്ധിച്ചു. 


www.bethelpatrika.org 24 


പ്രതികരണം 


ഡോ. ലെജു പി. തോമസ്‌ 





കഴിഞ്ഞ ലക്കം ബഥേല്‍ പത്രികയിലെ ഡോ. എം. 
കുര്യന്‍ തോമസിന്റെ കുടം്ചടുന്നവരും നാമാകണം... 
എന്ന ലേഖനം ശ്രദ്ധേയമായി. മാനേജിംഗ്‌ കമ്മറ്റി എന്നല്ല 
സഭയില്‍ നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകള്‍ക്കും 
“മാനദണ്ഡവും നടപടിക്രമവും പെരുമാറ്റചട്ടവും” ഉണ്ടാ 
കണം. കൂടുതല്‍ അര്‍ഹതയും യോഗ്യതയുമുള്ളവര്‍ 
തെരഞ്ഞെടുക്കപ്പെടാന്‍ ഇതു സഹായിക്കും. സഭാ - 
മെത്രാസന തലങ്ങളില്‍ അറിയപ്പെടുന്നവരെയും വിവിധ 
രംഗങ്ങളില്‍ സംഭാവന ചെയ്യുന്നവരെയുമാണ്‌ തെര 
ഞ്ഞെടുക്കേണ്ടത്‌. സഭയ്ക്ക്‌ പ്രഥമ മുന്‍ഗണന നല്‍കു 
ന്നവരാണ്‌ ഈ സമിതികളില്‍ വരേണ്ടത്‌. സ്വന്തം 
കാര്യങ്ങള്‍ക്ക്‌ സഭയെ ഒരു ചവിട്ടുപടിയായി കാണുന്ന 
വരെ പൂര്‍ണ്ണമായും ഒഴിവാക്കണം. രാഷ്ട്രീയ പാര്‍ട്ടിക 
ളുടെ സജീവ പ്രവര്‍ത്തകരും ഓദ്യോഗിക ഭാരവാഹി 
കളും സഭാസമിതികളില്‍ അംഗങ്ങളാകുന്നത്‌ സഭയ്ക്കും 
സമൂഹത്തിനും നല്ലതല്ലാത്തതിനാല്‍ അങ്ങനെയുള്ളവര്‍ 
ഒഴിവാകുകയാണ്‌ ഉത്തമം. 

തെരഞ്ഞെടുപ്പുകാലത്തെ വോട്ടുപിടുത്തം മാത്ര 
മാണ്‌ പലരുടെയും സഭാപ്രവര്‍ത്തനം. യാതൊരു സഭാ 
്രവര്‍ത്തനവുമില്ലാത്തവര്‍ക്കും സഭയില്‍ ഏത്‌ ഉന്നത 
പദവിയിലും കയറിപ്പറ്റാവുന്ന സ്ഥിതിയാണിന്നുള്ളത്‌. 
കക്ഷിരാഷ്ര്രീയ ശൈലിയിലുള്ള തെരഞ്ഞെടുപ്പ്‌ 
സഭയ്ക്ക്‌ ദോഷം ചെയ്യുന്നുണ്ട്‌. വീടു സന്ദര്‍ശിച്ചുളള 
വോട്ടുപിടുത്തം കര്‍ശനമായി നിരോധിക്കണം. വോട്ടര്‍ 
മാര്‍ ഈ പ്രവണത നിരുത്സാഹപ്പെടുത്തണം. ആത്മാര്‍ 
ത്ഥതയും അറിവും അനുഭവസമ്പത്തും പ്രായവും പക്വ 
തയും കഴിവുമുള്ള വര്‍ രംഗത്തു വരാത്തതിനും 
വരുന്നവര്‍ പരാജയപ്പെടുന്നതിനും മുഖ്യ കാരണം 
ഇതാണ്‌. അര്‍ഹതയും യോഗ്യതയുമുള്ളവര്‍ക്ക്‌ വീടു 
കള്‍ കയറിയിറങ്ങേണ്ട കാര്യമില്ലല്ലോ. മുന്‍ കാലങ്ങളില്‍ 
യോഗ്യനായ ഒരാളെ മറ്റുള്ളവര്‍ സ്ഥാനാര്‍ത്ഥിയാക്കുക 
യായിരുന്നു; ഇപ്പോള്‍ എല്ലാവരും സ്വയം സ്ഥാനാര്‍ത്ഥി 
യാകുകയാണ്‌. പണം, സമയം, ആരോഗ്യം എന്നിവ 
ധാരാളമുള്ള ആര്‍ക്കും സഭാസമിതികളില്‍ സ്ഥാനം 
ലഭിക്കാവുന്ന ഇന്നത്തെ സ്ഥിതി മാറണം. 

കാലം കഴിയുന്തോറും കാര്യവിവരമുള്ള അംഗ 
ങ്ങളുടെ എണ്ണം സമിതികളില്‍ കുറഞ്ഞു വരുന്നതായി 
കാണുന്നു. മാനേജിംഗ്‌ കമ്മറ്റിയില്‍ നടക്കുന്ന ചില സംഭ 
വങ്ങള്‍ ലജ്ജാകരമാണ്‌. ആരാണ്‌ അല്ലെങ്കില്‍ ഏതു 
സമിതിയാണ്‌ ചില ചട്ടങ്ങള്‍ രൂപീകരിക്കേണ്ടതെന്നു 
പോലും ആര്‍ക്കും നിശ്ചയമില്ല. ഭരണഘടനയ്ക്കും നട 
പടിക്രമങ്ങള്‍ക്കും കീഴ്വഴക്കങ്ങള്‍ക്കും യാതൊരു വില 
യുമില്ല. ഈ അവസ്ഥയ്ക്ക്‌ ഒരു മാറ്റം വരുത്താന്‍ കഴി 
വുള്ളവരെ വേണം തെരഞ്ഞെടുക്കേണ്ടത്‌. ചില പദവി 
കള്‍ സമ്പന്നര്‍ക്കു മാധ്രമായി സംവരണം ചെയ്തിരിക്കു 
ന്നതായി കാണുന്നു. പണം കൊടുത്തു പോലും 
വോട്ടര്‍മാരെ സ്വാധീനിക്കുന്നവരുണ്ട്‌. യോഗ്യരായ 


സ്ഥാനാര്‍ത്ഥികളുടെ 
സംവാദം നടത്തണം 





സാധാരണക്കാര്‍ക്ക്‌ രംഗത്തു വരാന്‍ സാധിക്കാത്ത 
സാഹചര്യമാണ്‌ ഇന്നുള്ളത്‌. അതുകൊണ്ട്‌ സ്ഥാനാര്‍ത്ഥി 
കളുടെ പണച്ചെലവിനു നിയന്ത്രണം വേണം. വീടു 
സന്ദര്‍ശിച്ചുള്ള വോട്ടു പിടുത്തം ധാരാളം പണച്ചെല 
വുള്ള കാര്യമാണല്ലോ. 

അനനപചാരികമായ ഒരു തെരഞ്ഞെടുപ്പു പ്രകിയ 
കുര്യന്‍ തോമസ്‌ നിര്‍ദേശിച്ചിരുന്നല്ലോ. അതോടൊപ്പം 
ഒരു കാര്യം കൂടി ചെയ്യാവുന്നതാണ്‌. സ്ഥാനാര്‍ത്ഥികള്‍ 
പരസ്പരം അറിഞ്ഞും വിലയിരുത്തിയുമല്ലല്ലോ രംഗത്തു 
വരുന്നത്‌. മലങ്കര അസോസിയേഷന്‍ വിളിച്ചു കൂട്ടുന്നതു 
സംബന്ധിച്ച്‌ മലങ്കര മെത്രാപ്പോലീത്താ നോട്ടീസ്‌ 
കല്‍പന പുറപ്പെടുവിച്ചാലുടനെ ഇടവക മെത്രാപ്പോലീ 
ത്താ തന്റെ ഭദ്രാസനത്തില്‍ നിന്നും മാനേജിംഗ്‌ കമ്മറ്റി 
യിലേക്കു മത്സരിക്കാനാഗ്രഹിക്കുന്നവരെ പരസ്യ 
കല്പനവഴി വിളിച്ചുകൂട്ടണം. ഇപ്രകാരം ഒരു യോഗം 
കൂടുന്നതിനു നിയമ തടസമൊന്നുമില്ല. തന്നെയുമല്ല, 
“സഭയെ സേവിക്കാന്‍” ഇറങ്ങി പുറപ്പെട്ടവരില്‍ 
എര്രപേര്‍ മ്രെതാപ്പോലീത്തായുടെ കല്‍പന 
അനുസരിച്ചു വന്നുകൂടും എന്നറിയാമല്ലോ. 

ഇതു മൂലം പരസ്പരം പരിചയപ്പെടാനും സ്വയം വില 
യിരുത്താനും മറ്റുള്ളവരെ വിലയിരുത്താനും 
സ്ഥാനാര്‍ത്ഥികള്‍ക്ക്‌ അവസരം ലഭിക്കും. ഒരു സംവാദം 
തന്നെ നടക്കട്ടെ; സദസ്‌ വേണമെന്നില്ല. അനുഭവസ 
മ്പത്തും പ്രായവുമുള്ള മികച്ച സ്ഥാനാര്‍ത്ഥികള്‍ക്കു 
വേണ്ടി മറ്റുള്ളവര്‍ പിന്മാറാനുള്ള പ്രേരണയുണ്ടാകട്ടെ. 
ഇതുമൂലം സ്ഥാനാര്‍ത്ഥികളുടെ തള്ളിക്കയറ്റം ഒരു പരിധി 
വരെ നിയന്ത്രിക്കാന്‍ സാധിക്കും. തെരഞ്ഞെടുപ്പു പെരു 
മാറ്റചട്ടത്തെപറ്റിയും ഒരു പൊതു ചര്‍ച്ചയാകാം. എല്ലാ 
വര്‍ക്കും സ്വീകാര്യമായ തെരഞ്ഞെടുപ്പു പ്രചരണ രീതി 
സ്വീകരിക്കാം. (ഇടവകാംഗങ്ങള്‍ക്കുള്ള നിര്‍ബന്ധ വരു 
മാനം ഇടവക യോഗം തീരുമാനിക്കുമ്പോള്‍ സാമ്പത്തി 
കമായി ഏറ്റവും പിന്നില്‍ നില്‍ക്കുന്നവരെ ഭാരപ്പെടു 
ത്താതെ നിശ്ചയിക്കുന്നതു പോലെ). സ്ഥാനാര്‍ത്ഥികള്‍ 
വോട്ടര്‍മാരുടെ ഭവനം, ജോലി സ്ഥലം തുടങ്ങിയവ 
സന്ദര്‍ശിച്ച്‌ വോട്ടുപിടിക്കുന്നതു ശരിയല്ലെങ്കിലും പരിമി 
തമായ രീതിയില്‍ ഫോണ്‍ ചെയ്തും അഭ്യര്‍ത്ഥന 
അയച്ചും വോട്ടു പിടിക്കട്ടെ. നിശ്ചിത രൂപത്തിലുള്ള 
ബയോഡേ്റാ ഭദ്രാസന കേന്ദ്രത്തില്‍ നിന്നും അയക്കു 
ന്നത്‌ നല്ലതാണ്‌. വൈദികയോഗങ്ങളിലും ഭദ്രാസനത 
ലത്തില്‍ നോമിനേഷനു വേണ്ടി കൂടുന്ന യോഗത്തിലും 
സ്ഥാനാര്‍ത്ഥികള്‍ക്ക്‌ സ്വയം പരിചയപ്പെടുത്താന്‍ (മീറ്റ്‌ 
ദ കാന്‍ഡിഡേറ്റ്‌) അവസരം നല്‍കണം. 

പെരുമാറ്റച്ചട്ടങ്ങള്‍ നിയമപരമായി അടിച്ചേല്‍പ്പിക്കാവു 

ന്നതല്ല. എങ്കിലും ഇവ പാലിക്കുമെന്ന്‌ ബന്ധപ്പെട്ടവര്‍ 
തീരുമാനിച്ചാല്‍ യഥാര്‍ത്ഥത്തില്‍ അര്‍ഹതയും 


25 





www.bethelpatrika.org 


Sy 
ക്ഷയ 


മെഡിക്കല്‍ ഉപകരണങ്ങള്‍ 
വിതരണം ചെയ്തു 


Rit 
anmiéeln 





ഷ്‌ ഷി 
യുവജനവാരാഘോഷത്തോടനുബന്ധിച്ച്‌ യുവ 
ജന പ്രസ്ഥാനം ഭ്ര്രാസന കമ്മിറ്റിയുടെയും ബുധ 
നൂര്‍ സെന്റ്‌ ഏലിയാസ്‌ യുവജന്രപസ്ഥാനത്തി 
ന്റെയും സംയുക്താഭിമുഖ്യത്തില്‍ ചെങ്ങന്നൂര്‍ ഗവ. 
ആശുപത്രിയിലേക്ക്‌ നല്‍കിയ വിവിധ ഉപകര 
ണങ്ങള്‍ മെഡിക്കല്‍ ഓഫീസര്‍ ഡോ. സുധയ്ക്ക്‌ 
അഡ്വ. കെ. കെ. രാമചന്ദ്രന്‍ നായര്‍ MLA കൈമാറി. 
യുവജനപ്രസ്ഥാനം കേന്ദ്ര പ്രസിഡന്റ ഡോ. യൂഹാ 
നോന്‍ മാര്‍ പോളിക്കര്‍പ്പോസ്‌, ഒ. സി. വൈ. എം. 
കേന്ദ്ര ജനറല്‍ സെക്രട്ടറി ഫാ. പി. വൈ. ജസ്സന്‍, 
ഭദ്രസന സെക്രട്ടറി. ഫാ. തോമസ്‌ കൊക്കാപ്പറ 
മ്പില്‍, ഭ്രദാസന വൈസ്‌ പ്രസിഡന്റ്‌ ഫാ. റ്റിജു 
ഏബ്രഹാം, യൂണിറ്റ്‌ പ്രസിഡന്റ്‌ ഫാ. എം. കെ. 
ഇമ്മാനുവേല്‍ ഫാ. അജി കെ. തോമസ്‌, ജനറല്‍ 
സെക്രട്ടറി ജോബിന്‍ കെ. ജോര്‍ജ്ജ്‌, സഭാ മാനേ 
ജിംഗ്‌ കമ്മിറ്റി അംഗം സജി പട്ടരുമഠം, ജോയിന്റ്‌ 
സ്രെകട്ടരി ബിനി സോളമന്‍, കേന്ദ്ര കമ്മിറ്റി 
അംഗങ്ങളായ റോബിന്‍ ജോ. വര്‍ഗ്ഗീസ്‌, റിജോഷ്‌ 
ഫിലിപ്പ്‌, സ്നേഹാ മറിയം റെജി, യൂണിറ്റ്‌ സെക്രട്ടറി 
അഞ്ജു വര്‍ഗ്ഗീസ്‌ എന്നിവര്‍ യോഗത്തില്‍ 
പ്രസംഗിച്ചു. തുടര്‍ന്ന്‌ ആശുപത്രിയില്‍ പായസ 
വിതരണവും നടത്തി. 


യോഗൃതയുമുള്ളവര്‍ തെരഞ്ഞെടുക്കപ്പെടാന്‍ ഇട 
യാകും. 

സ്ഥാനാര്‍ത്ഥി കളെപ്പറ്റി വ്യക്തമായി വിലയിരുത്തി 
വേണം വോട്ടു ചെയ്യുന്നത്‌. ഇടവകയ്ക്കുവേണ്ടിയാണ്‌ 
വ്യക്തിപരമായല്ല അസോസിയേഷന്‍ അംഗങ്ങള്‍ 
തെരഞ്ഞെടുപ്പില്‍ വോട്ടു ചെയ്യുന്നത്‌ എന്നതിനാല്‍ 
ഇടവകയിലെ വൈദീക - അത്മായ പ്രതിനിധികള്‍ 
കൂടിയാലോചന നടത്തിയായിരിക്കണം ഏതു 
സ്ഥാനാര്‍ത്ഥിയ്ക്ക്‌ വോട്ടുചെയ്യണമെന്ന്‌ തീരുമാനി 
ക്കേണ്ടത്‌. ഡോ. കുര്യന്‍ തോമസ്‌ കൊണ്ടുവന്ന ഈ 
ആശയം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്‌. പകുതി പേരെ 
യെങ്കിലും ഈ കൂടിയാലോചന വഴി നിശ്ചയിക്കുകയും 
ശേഷിച്ച സ്ഥാനാര്‍ത്ഥികളുടെ കാര്യം അംഗങ്ങളുടെ 
ഇഷ്ടത്തിന്‌ വിടുകയും ചെയ്യാവുന്നതാണ്‌. 

മാനേജിംഗ്‌ കമ്മറ്റിയിലേക്കുള്ള വൈദിക അംഗങ്ങളെ 
ഭദ്രാസനത്തിലെ വൈദിക അംഗങ്ങള്‍ മാത്രം ചേര്‍ന്ന്‌ 


ഒക്ടോബര്‍ 2016 
നേതൃസംഗമം 


യുവജന്രപസ്ഥാനത്തിന്റെ നേതൃത്വത്തില്‍ 
ബഥേല്‍ അരമനയില്‍ നടത്തിയ നേതൃത്വ സംഗമം 
കേന്ദ്രപസിഡന്റ്‌ യൂഹാനോന്‍ മാര്‍ പോളിക്കര്‍ 
പ്പോസ്‌ മെത്രാപ്പോലീത്താ ഉദ്ഘാടനം ചെയ്തു. 
ഭദ്രാസന വൈസ്പ്രസിഡന്റ്‌ ഫാ. റ്റിജു ഏ്രഹാം 
അദ്ധ്യക്ഷത വഹിച്ച യോഗത്തില്‍ കേന്ദ്രജനറല്‍ 
സ്വരെകട്ടറി ഫാ. പി. വൈ ജസ്സന്‍, ഭ്രാസന 
സെക്രട്ടറി ഫാ. തോമസ്‌ കൊക്കാപ്പറമ്പില്‍, ഒ. സി. 
വൈ. എം. മാവേലിക്കര ഭ്രദാസന സെക്രട്ടറി ഫാ. 
അജി കെ. തോമസ്‌, ഒ. സി. വൈ. എം. ഭദ്രാസന 
സ്രെകട്ടറടി ജോബിന്‍ കെ. ജോര്‍ജ്ജ്‌ , സഭാ 
മാനേജിംഗ്‌ കമ്മിറ്റി അംഗങ്ങളായ സജി പട്ടരുമഠം, 
ബിജു മാത്യു, ജോയിന്റ്‌ സ്രെകട്ടറി ബിനി സോള 
മന്‍, ഭദ്രാസന ട്രഷറാര്‍ അപ്രേം മത്തായി കുന്നില്‍ 
എന്നിവര്‍ പ്രസംഗിച്ചു. 


ബഥേല്‍പത്രിക വരിസംഖ്യ സമാഹരണം 


ഒക്ടോബര്‍ 2015 


കുരമ്പാല സെന്റ്‌തോമസ്‌ 23.10.16 
കല്ലുങ്കല്‍ സെന്റ്‌ ഇനേഷ്യസ്‌ 30.10.16 
നവംബര്‍ 2015 
ഓതറ സെന്റ്മേരീസ്‌ 06.11.16 
വള്ളംകുളം സെന്റ്‌മേരീസ്‌ 13.11.16 
നീര്‍വിളാകം സെന്റ്‌ ഗ്രിഗോറിയോസ്‌ 20.11.16 
കുറിച്ചിമുട്ടം സെന്റ്‌ സ്റ്റീഫന്‍സ്‌ 27.11.2016 


പരുമല പെരുന്നാളിനോടനുബന്ധിച്ച്‌ 
എം. ഒ. സി. ബുക്‌സ്‌ ഷോക്‌ കൌണ്ടറില്‍ 


വരിസംഖ്യ പുതുക്കാവുന്നതാണ്‌. 





നിശ്ചയിക്കുന്നത്‌ തെറ്റാണെന്നുള്ള ഡോ. കുര്യന്‍ 
തോമസിന്റെ നിലപാടിനെ താത്വികമായി സ്വാഗതം 
ചെയ്യുന്നു. എന്നാല്‍ വൈദികസംഘയോഗത്തില്‍ ഒരു 
സമാവായമുണ്ടാക്കി മത്സരം ഒഴിവാക്കുന്നതല്ലേ നല്ലത്‌? 
വൈദികര്‍ പരസ്പരം മത്സരിച്ച്‌ വോട്ടര്‍മാരുടെ വീടുകള്‍ 
കയറിയിറങ്ങി വോട്ടുപിടിക്കുന്നത്‌ നിരുത്സാഹപ്പെടുത്തേ 
ണ്ടതാണ്‌. വൈദികസംഘം പോലെ അത്മായ അംഗ 
ങ്ങള്‍ക്കായി ഒരു വേദിയില്ലല്ലോ. അത്മായക്കാരെ ഒരു 
ചട്ടക്കൂടില്‍ കൊണ്ടുവരുന്നത്‌ പ്രായോഗികമല്ലല്ലോ. 
വവാല്‍ക്കഷണം: ഒരു അവിവാഹിത പട്ടക്കാരന്‍ ഇന്ന്‌ 
ഛഏമതങ്കിലുമമൊരു ്രസ്ഥാനത്തിന്റെ ക്രേദ്മഭാരവഥഹി 
യായാല്‍്‌ നാളെ മ്മെതാന്‍ സ്ഥാനം ഉറച്ഛാക്കാം. അതു 
പോലെ ഏതെങ്കിലുമൊരു പ്രസ്ഥാനത്തിന്റെ ഭ്രദ്ഥാസന 
ഭാരവാഹിയായാല്‍്‌ ഏതു ചെറുപ്രഠായക്കാരന്നും അടുത്ത 
മാനേജിംഗ്‌ കമ്മറ്റിയില്‍ സീറ്റ്‌ ഉറച്ച്‌. കാര്യവിവരവ്യും 
അനുഭവസമ്ത്തുമുള്ള മുതിര്‍ന്നവമരല്ലാം ഒട്ട്‌!!! 


www.bethelpatrika.org 26 


വചനാമൃതം 





കുദോശ്‌ ഈത്തോ ഞായര്‍ 





(വി. മത്താ. 16:13- 20) 


സഭയുടെ ശുദ്ധീകരണ ദിവസം 

സഭയുടെ ആരാധനാക്രമത്തിന്റെ വര്‍ഷാരംഭ 
ത്തിലെ വേദഭാഗത്തില്‍ രണ്ട്‌ പ്രധാനപ്പെട്ട സന്ദേ 
ശങ്ങള്‍ വെളിവാക്കുന്നു. സഭയുടെ വിശുദ്ധീകരണ 
ത്തെപ്പറ്റി ചിന്തിക്കുന്ന സന്ദര്‍ഭത്തില്‍ യേശുക്രി 
സ്തുവും, പത്രോസും കേന്ദ്ര കഥാപാത്രങ്ങളാകു 
ന്നു. യേശുക്രിസ്തുവിന്റെ അന്വേഷണം ഐഡന്റി 
റ്റിയെക്കുറിച്ചുള്ള ചോദ്യമാണ്‌. ഇത്‌ മനുഷ്യന്റെ 
പൊതു സ്വഭാവത്തില്‍ നിന്നും വെളിപ്പെടുന്നതാണ്‌. 
മനുഷ്യ ചരിത്രത്തില്‍ അവന്‍ ആരാണ്‌? എങ്ങനെ 
യുള്ളവന്‍? എന്ന്‌ മറ്റുള്ളവരില്‍ നിന്ന്‌ അറിയാന്‍ 
വളരെ ആകാംക്ഷയുള്ളവനായി കാണപ്പെടുന്നു. 
ഈ സംഭാഷണം യേശുക്രിസ്തു നടത്തുമ്പോള്‍ 
സ്വര്‍ഗ്ഗരാജ്യത്തിന്റെ വലിയ മര്‍മ്മം വെളിവാക്കുന്ന 
പ്രസ്താവന പത്രോസിനോടായി നല്‍കുന്നു. യേശു 
ക്രിസ്തു തന്റെ “സഭ എന്ന പദം സുവിശേഷത്തില്‍ 
ഉപയോഗിക്കുന്നത്‌ വി. മത്തായിയുടേതില്‍ മാത്ര 
മാണ്‌. 

(ഒ) യേശുവിന്റെ ഐഡന്റിറ്റിയെ കുറിച്ച്‌ ചോദി 
ക്കുമ്പോള്‍ കിട്ടുന്ന ഉത്തരങ്ങള്‍ പലതാണ്‌. ജന 
ങ്ങള്‍ മനുഷ്യപുത്രനെക്കുറിച്ച്‌ പറയുന്നത്‌ - പ്രവാ 
ചകന്മാരുടെ പേരില്‍ സാധര്‍മ്മ്യം കണ്ടെത്തുന്നു 
എന്നാണ്‌. ഈ താരതമ്യത്തില്‍ ദര്‍ശിക്കുന്നത്‌ ഇമാ 
ജിനേഷന്‍സ്‌ ആണ്‌. യഥാര്‍ത്ഥൃത്തിന്റെ അനുഭവം 
ജനങ്ങള്‍ കണ്ടെത്തുന്നില്ല. ആദ്ധ്യാത്മിക ലോക 
ത്തില്‍ വലിയ വെല്ലുവിളി ഇതു തന്നെയാണ്‌. 
നമ്മുടെ മുമ്പില്‍ നില്‍ക്കുന്ന വൃക്തികളുടെ 
യാഥാര്‍ത്ഥ്യത്തിന്റെ മുഖം മനസ്സിലാക്കുന്നിട 
ത്താണ്‌ സുവിശേഷം വിജയിക്കുന്നത്‌. 

മനുഷ്യപുത്രന്‍ ആരാണ്‌? പത്രോസ്‌ മറുപടി 
പറയുന്നു: നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ 
ക്രിസ്തുവാണ്‌ (16:16). ഇതാണ്‌ യേശുക്രിസ്തു 
വിന്റെ ഐഡന്റിറ്റി. മനുഷ്യപുത്രന്‍ മശിഹായാണ്‌. 
ദൈവപുത്രനുമാണ്‌. ഈ അവബോധത്തില്‍ 
നിന്നാണ്‌ സഭയുടെ ഐഡന്റിറ്റി ഉടലെടുക്കുന്നത്‌. 


യേശുക്രിസ്തുവിന്റെ ഐഡന്റിറ്റിയുടെ തുടര്‍ച്ച 
യാണ്‌ സഭയെങ്കില്‍ ജീവനുള്ള ദൈവത്തിന്റെ പുത്ര 
ന്മാരാണ്‌ സഭാംഗങ്ങള്‍. സഭയിലെ ഓരോ മനുഷ്യ 
പുത്രനും ദൈവത്തിന്റെ പുത്രന്മാരായി മാറുമ്പോ 
ഴാണ്‌ സഭയുടെ ശുദ്ധീകരണം സംഭവ്യമാകുക. നമ്മ 
ളെ, ദൈവപുത്രന്‍ എന്ന നാമകരണത്തിലേക്കുള്ള 
വളര്‍ച്ചയിലേക്ക്‌ സഭയ്ക്ക്‌ നയിക്കുവാന്‍ കഴിയു 
മ്പോള്‍ ശുദ്ധീകരണത്തിന്റെ പ്രഭാവലയങ്ങള്‍ക്ക്‌ 
കാന്തി വര്‍ദ്ധിപ്പിക്കുവാന്‍ സാധിക്കും. ഹോശയാ 
1:10ല്‍ വെളിപ്പെടുത്തുന്നത്‌. 

“ജീവനുള്ള ദൈവത്തിന്റെ പുര്രന്‍ എന്നത്‌ 
വിശ്വസ്തത കൈവെടിയാത്ത തിരഞ്ഞെടുക്കപ്പെട്ട 
ജനമാണ്‌. മറ്റ്‌ ജനതകളെ രക്ഷിക്കുക എന്ന ദത്യ 
മാണ്‌ വിശ്വസ്തമായ ഇധര്സായേലിനുള്ളത്‌. 
ദൈവീക പദ്ധതിയോട്‌ വിശ്വസ്തരായിരുന്നു 
കൊണ്ട്‌ അവന്റെ രക്ഷാപദ്ധതി പൂര്‍ത്തിയാക്കി സഭ 
യുടെ നവീകരണം സംഭവ്യമാക്കുവാനും കൂദോള്‍്‌ 
ഈത്തോയുടെ അരുപിയില്‍ ജീവിക്കാനും സാധി 
ക്കുന്നുണ്ടോ? 

0. “രക്തത്തിന്റെ ദ്വീപ്‌” (Island of Blood) എന്ന 
ഗ്രന്ഥത്തിന്റെ രചയിതാവാണ്‌ അനിതാ പ്രതാപ്‌. 
സമകാലിക രാഷട്രീയ - ഭീകരവാദ സംഭവങ്ങള്‍ 
ലോകത്തിന്‌ വെളിപ്പെടുത്തിയ പ്രതപ്രവര്‍ത്തക 
യാണ്‌ അനിതാ പ്രതാപ്‌. ഈ പുസ്തകം സമര്‍പ്പി 
ചിരിക്കുന്നത്‌ ഒരു പ്രത്യേക വാചകം ഉദ്ധരിച്ചുകൊ 
ണ്ടാണ്‌. 

സുബിന്‌ - “ആകാശം തൊടാന്‍ സഹായിച്ച 
തിന്‌ താങ്കളാണ്‌ എന്റെ ചിറകുകളുടെ പിറകിലുള്ള 
കാറ്റ്‌ 

സുബിന്‍ അനിതയുടെ മകനാണ്‌. ആകാശം 
വരെ ഉയരാന്‍ അമ്മയ്ക്ക്‌ മകന്റെ പിന്തുണ. യേശു 
ക്രിസ്തുവിന്റെ ഐഡന്റിറ്റി മനസ്സിലാക്കാന്‍ 
സാധിച്ച പത്രോസ്‌ വിശ്വാസത്തിന്റെ കൊടുമുടി 
യില്‍ കയറി ക്രിസ്തു - ദൈവപുത്രന്‍ എന്ന്‌ 
സാക്ഷിച്ചു. പിതാവാം ദൈവം നല്കിയ വെളിപ്പെ 
ടുത്തലിന്റെ ചിറകുകൊണ്ടാണ്‌. 

“മാംസരക്തങ്ങളല്ല, എന്റെ സ്വര്‍ഗ്ഗസ്ഥനായ 
പിതാവാണ്‌ നിനക്ക്‌ ഇത്‌ വെളിപ്പെടുത്തിയത്‌ ഇതി 


www.bethelpatrika.org 27 


നെയാണ്‌ ലദ്വാദ്ധ്യാട എന്ന്‌ വിളിക്കുന്നത്‌. ദൈവ 
ത്തിന്റെ വെളിപാട്‌ സ്വീകരിക്കുന്ന വ്യക്തിയിലുണ്ടാ 
കുന്ന ബോധോദയമാണിത്‌. മനുഷ്യന്റെ ഭാഗത്തു 
നിന്നും ബോധോദയം ഇത്‌ രണ്ടും ചേരുമ്പോള്‍ 
apocaypടe ആയി മാറും. ദൈവമെ! എനിക്ക്‌ 
എന്നാണ്‌ ദൈവീക വെളിപാടിലേക്കുള്ള ബോധോ 
ദയമുണ്ടാകുക? Enlightment + revelation = Spiritu- 
ality. 

€. യേശുക്രിസ്തു വെളിപ്പെടുത്തുന്ന ദൈവ 
ശാസ്ത്രം 

- നീ ഭാഗ്യവാന്‍ (16:17) - കാരണം ദൈവം 
നിനക്ക്‌ വെളിപാട്‌ നല്‍കിയതുകൊണ്ട്‌. 

- ഞാന്‍ പറയുന്നു (16:18) - ഈ പാറമേല്‍ 
ഞാന്‍ എന്റെ സഭയെ പണിയും (പത്രോസ്‌ പ്രാപിച്ച 
ബോധോദയത്തിന്മേലും വെളിപാടിന്മേലും) 

- ഞാന്‍ നിനക്ക്‌ തരുന്നു (16:19) 

സ്വര്‍ഗ്ഗരാജ്യത്തിന്റെ താക്കോല്‍. ഇത്‌ ഉത്തരവാ 
ദിത്വമാണ്‌. ദൈവരാജ്യം ഈ ലോകത്തില്‍ നിര്‍മ്മി 
ക്കാനുള്ള താക്കോല്‍ പത്രോസ്‌ യേശുവില്‍ നിന്ന്‌ 
ഏറ്റുവാങ്ങുന്നു. 

കുറിവാക്യം: “വ്യക്തിക്ക്‌ സ്വകാര്യമായി 
ഈശ്വരാനുഭവം അഥവാ പ്രപഞ്ചാനുഭവം സാധ്യ 
മാണെന്ന്‌ വന്നാല്‍ പിന്നെ, വ്യവസ്ഥാപിതമായ 


മതത്തിന്റെ പ്രയോജനമെന്ത്‌” - സക്കറിയ 


ഹുദോസ്‌ ഞായറാഴ്ച 
വി. യോഹന്നാന്‍ 10:22- 42 


സഭയുടെ പ്രതിഷ്ഠാദിനം 

ശുദ്ധീകരിക്കപ്പെട്ട സഭ ദൈവത്തിനായി പ്രതി 
ഷ്ഠിക്കപ്പെടുന്ന ദിനം. വി. യോഹന്നാന്റെ സുവി 
ശേഷം 10-0൦ അദ്ധ്യായം മുഴുവനും ആടുകളും ഇട 
യനും തമ്മിലുള്ള ബന്ധത്തെ വ്യക്തമാക്കുന്നു. 
ആടുകളുടെ ഇടയന്‍ ഞാന്‍ ആണ്‌ എന്ന്‌ ക്രിസ്തു 
വെളിപ്പെടുത്തുന്ന വേദഭാഗം, ദൈവമുമ്പാകെ പ്രതി 
ഷ്ഠിക്കപ്പെട്ട വ്യക്തിക്കും, സഭയ്ക്കും ഇടയത്വ 
ത്തിന്റെ ശുശ്രൂഷ നിര്‍വ്ൃഹിക്കുന്നതിനുവേണ്ടി അജ 
പാലന ശുശ്രൂഷയുടെ മഹത്വം വെളിവാക്കുന്നു. 

ദ. ദൈവപുത്രനോട്‌ - നീ ക്രിസ്തു എങ്കില്‍ 
സ്പഷ്ടമായി പറക? എന്ന്‌ യഹൂദന്മാര്‍ ചോദിക്കു 
കയാണ്‌. ഇത്‌ ലോകത്തിന്റെ ചോദ്യമാണ്‌. നന്മ 
സൂക്ഷിക്കുന്ന വ്യക്തിയ സംശയത്തോടെ വീക്ഷി 
ക്കുന്ന ജനസമൂഹം. യഹൂദന്മാര്‍ എല്ലായ്പ്പോഴും 
ഇങ്ങനെയാണ്‌. വരേണ്യവര്‍ഗ്ഗമായ യഹൂദന്മാര്‍ 
അവരുടെ പ്രമാണങ്ങള്‍ക്കും ശീലങ്ങള്‍ക്കും ഒരു 
പൊളിച്ചെഴുത്ത്‌ നടക്കുമ്പോള്‍, നന്മയായാലും 
അംഗീകരിക്കാന്‍ തയ്യാറാകാതെ സംശയാസ്പദ 
മായ സമീപിക്കുന്ന ജനക്കൂട്ടം. യേശുക്രിസ്തുവിന്റെ 
ഉത്തരം വ്യക്തമാണ്‌. നിങ്ങള്‍ വിശ്വസിക്കുന്നില്ല 
(10:25) സഭയുടെ ദൌത്യം വളരെ വലുതാണ്‌. ജന 


ഒക്ടോബര്‍ 2016 
ക്കൂട്ടത്തെ വിശ്വാസത്തിലേക്ക്‌ കൊണ്ടുവരിക എന 
നത്‌. ആടുകളുടെ കൂട്ടത്തില്‍ ആകാത്തവരായതു 
കൊണ്ട്‌ വിശ്വാസം വരുന്നില്ല. യഹൂദന്മാര്‍ക്ക്‌ 
കാലിക പ്രസക്തമായ വിഷയം ആണ്‌ ദൈവ 
ശബ്ദം കേള്‍ക്കുമ്പോഴും അതിന്റെ വിശ്വാസ്യതയി 
ലേക്ക്‌ നമ്മള്‍ കടക്കുന്നില്ല എങ്കില്‍ നാമും ഈ 
യഹൂദന്മാരെപ്പോലെയാണ്‌. 

b. ഇടയന്‍ ആടുകളുടെ സംരക്ഷനാണ്‌. 

യേശുക്രിസ്തുവിന്റെ ശബ്ദം കേള്‍ക്കുന്ന ആടു 
കള്‍ക്ക്‌ മാത്രമേ നിത്യജീവന്റെ അവകാശം ലഭിക്കു 
കയുള്ളൂ. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന 
താണ്‌ സഭാംഗങ്ങളുടെ പ്രധാന ധര്‍മ്മം. ഇടയനും 
ആടുകളും തമ്മിലുള്ള ബന്ധവും ദൈവവും 
യേശുവും തമ്മിലുള്ള ബന്ധത്തില്‍ യോഹന്നാന്‍ 
ശ്ലീഹാ ആവിഷ്ക്കരിക്കുന്നുണ്ട. ശമര്യാക്കാരി സ്ത്രീ 
യേശുവിന്റെ ശബ്ദം തിരിച്ചറിയുമ്പോള്‍ നിത്യജീ 
വനെ ലഭിക്കുന്നു. പിന്നീട്‌ ശ്രതു ഒരിക്കലും 
കവര്‍ന്നെടുക്കാന്‍ ഇടയനാകുന്ന ക്രിസ്തു സമ്മതി 
ക്കുന്നില്ല. അവന്‍ നമ്മുടെ സംരക്ഷകന്‍ തന്നെ. 

€. ക്രിസ്തുവിന്റെ പ്രവൃത്തിയില്‍ വിശ്വസി 
പ്പീന്‍ (10:38) 

ദൈവമനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്‌ 
ക്രിസ്തുവിലുള്ള പ്രവര്‍ത്തി ജീവിതത്തില്‍ വരച്ചു 
കാണിക്കാന്‍ സാധിക്കുന്നത്‌. ലണ്ടനിലെ 
വെസ്റ്റ്മിന്‍സ്റ്റര്‍ കത്തീര്ഡല്‍ ദേവാലയത്തിലേക്ക്‌ 
കാറോടിച്ചു പോകുകയായിരുന്നു മോണ്‍സി 
ഞ്ഞോര്‍ അക്കീലേ. വഴി നിശ്ചയമില്ലാതിരുന്ന 
അക്കീലേയ്ക്ക്‌ ട്രാഫിക്‌ പോലീസ്‌ ഒരു പഴയ മാപ്പ്‌ 
എടുത്ത്‌ വഴി മാര്‍ക്ക്‌ ചെയ്തു കൊടുത്തു. അതനു 
സരിച്ച്‌ കാര്‍ ഓടിച്ച അക്കീലേയ്ക്ക്‌ പിറകില്‍ 
ഏതാനും നിമിഷങ്ങള്‍ കഴിഞ്ഞപ്പോള്‍ ആ പോലീ 
സുകാരന്‍ പാഞ്ഞു വരുന്നുണ്ട്‌. ട്രാഫീക്‌ നിയമം 
ലംഘിച്ചു എന്ന്‌ വിചാരിച്ച്‌ കാര്‍ നിര്‍ത്തിയപ്പോള്‍ 
ആ പോലീസുകാരന്‍ പറഞ്ഞു. “ഞാന്‍ ആ മാപ്പില്‍ 
ഒരു തെറ്റ്‌ വരുത്തി; ഇടത്തോട്ടേയ്ക്കുള്ള വഴി സൂചി 
പപിക്കുന്നതിനു പകരം ഞാന്‍ വലത്തേക്കുള്ളതാണ്‌ 
മാര്‍ക്ക്‌ ചെയ്തത്‌. ക്ഷമിക്കണം.” 

ഈ അക്കീലയാണ്‌ കത്തോലിക്കാ സഭയുടെ 
11-0൦ പീയൂസ്‌ മാര്‍പ്പാപ്പാ ആയത്‌. പാപ്പാ ഈ 
സംഭവം വര്‍ണ്ണിച്ചിട്ട്‌ പറഞ്ഞു. “ഇടയനെ 
പിന്തുടര്‍ന്ന കഥയാണല്ലോ ഞാന്‍ നിങ്ങളുമായി 
പങ്കുവെച്ചത്‌. ആടുകള്‍ ഇടയനെ എന്നപോലെ ഇട 
യന്മാര്‍ ആടുകളെയും ശ്രവിക്കണം. ക്രിസ്തുവിന്റെ 
പ്രവര്‍ത്തി - ദൈവത്തിന്റെ പ്രവര്‍ത്തിയില്‍ വിശ്വ 
സിക്കുന്നതും സ്വയം പ്രതിഷ്ഠിക്കുന്നതുമായിരുന്നു. 

കുറിച്ച്‌: അദ്ദേഹം പറയും: “നിന്റെ അയല്‍ക്കാ 
ര൯ നിന്റെ തന്നെ അജ്ഞാതമായ സ്വത്വത്തിന്റെ 
ദൃശ്യരുപമാകുന്നു. നിന്റെ ജലനിശ്ചലതയില്‍ 
അവന്റെ മുഖം ഗ്രതിഫലിക്കും. അതില്‍ നോക്കി 
യാര്‌ നിന്റെ ്തിഫലേച്ഛയായ തമന്ന ന) കടെ 
ത്തുകയും ചെയ്യും.” - ഖലില്‍ ജിദ്രബ്വാന്‍ 


(മന്ുഷ്യപുശ്തനായ യേശുവില്‍ നിന്ന്‌, 


www.bethelpatrika.org 28 


ന വിട 
ബേ | 
ങ്ക 
സഖറിയായോടുള്ള അറിയിരിന്റെ ഞായറാഴ്ച 
വി. ലൂക്കോസ്‌ 1:1- 25 


ദൈവസന്നിധിയില്‍ നീതിബോധമുള്ളവരായും 
കര്‍ത്താവിന്റെ സകല കല്പനകളിലും ന്യായങ്ങ 
ളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്ന സെഖര്യാവ്‌ 
പുരോഹിതന്റെ ജീവിതത്തില്‍ നടക്കുന്ന സംഭവ 
ബഹുലമായ ചരിത്രം ഇന്നും നമുക്ക്‌ ഒരുപാട്‌ സന്ദേ 
ശങ്ങള്‍ നല്‍കുന്നുണ്ട്‌. ജീവിതത്തില്‍ ക്ലേശങ്ങളും 
പീഡനങ്ങളും പിരിമുറുക്കങ്ങളും ഏറുന്നവര്‍ക്കാണ്‌ 
സ്വപ്നദര്‍ശനങ്ങള്‍ ഉണ്ടാകുന്നത്‌. ചിലപ്പോള്‍ ആ 
സ്വപ്നങ്ങള്‍ സത്യമായി ഭവിക്കുന്നു. മക്കള്‍ ഇല്ലാ 
ത്തതിന്റെ പിരിമുറുക്കവും ദുഃഖവും അനുഭവിച്ച 
സെഖര്യാ പുരോഹിതന്‍ ദേവാലയത്തില്‍ വെച്ച്‌ ഒരു 
സ്വപ്ന ദര്‍ശനമുണ്ടായി. സ്നാപക യോഹന്നാന്റെ 
ജനനത്തിലൂടെ സത്യമാകാനിരുന്ന സ്വപ്നദര്‍ശന 
മായിരുന്നു അത്‌. ദൈവത്തിന്റെ ഭാഷയാണല്ലോ 
സ്വപ്നദര്‍ശനങ്ങള്‍. 

a. പഴയ നിയമത്തിലെ സ്ത്രീ കഥാപാത്രങ്ങ 
ളായ സാറാ, റാഹേല്‍, റെബേക്കാ, ഹന്ന 
ശിംശോന്റെ അമ്മ എന്നീ മഹിളാ രത്നങ്ങളോട്‌ 
കണ്ണി ചേര്‍ക്കപ്പെടുന്ന കഥാപാത്രം ആണ്‌. “ദൈവം 
വാഗ്ദാനം ചെയ്തു” എന്നര്‍ത്ഥമുള്ള എലിസബേ 
ത്ത്‌. ഇസഹാക്കിന്റെ പ്രാര്‍ത്ഥനയാല്‍ ദൈവം റബേ 
ക്കയ്ക്ക്‌ രണ്ട്‌ ജന്മം നല്‍കാന്‍ അനുഗ്രഹം നല്‍കി. 
ഏശാവും - യാക്കോബും - ഈ മക്കള്‍ പ്രതിനി 
ധാനം ചെയ്യുന്ന ജനതകള്‍ മനുഷ്യശക്തിയില്‍ 
നിന്നല്ല, ദൈവശക്തിയില്‍ നിന്ന്‌ ജനിച്ചവരാണ്‌. 
അതേപോലെ തന്നെ, എലിസബേത്തിന്റെ വന്ധ്യത 
മാറാന്‍ ദൈവസന്നിധിയില്‍ കണ്ണീരോടെ 
പ്രാര്‍ത്ഥിച്ച സഖറിയായുടെ പ്രാര്‍ത്ഥന ദൈവം 
കേട്ടിരിക്കുന്നു. “ദൈവം ഓര്‍മ്മിച്ചു.” എന്നര്‍ത്ഥ 
മുള്ള സഖറിയായുടെ പ്രാര്‍ത്ഥനയില്‍ ദൈവം അദ്ദേ 
ഹത്തെ ഓര്‍മ്മിച്ചതിന്റെ തെളിവാണ്‌ ഈ ദര്‍ശനം. 
ഇതിന്റെ ഫലമായി ദൈവത്തിന്റെ ശക്തി സെഖര്യാ 
വിലേക്കും എലിസബേത്തിലേക്കും ഒഴുകി. “ദൈവ 
ശക്തിയുടെ മകനായി” യോഹന്നാന്‍ ജന്മം നല്കു 
ന്നു. മാനുഷികമായി അസാധ്യമെന്ന്‌ തോന്നുന്ന 
കാര്യങ്ങളിലും പ്രാര്‍ത്ഥനകള്‍കൊണ്ട്‌ സാധ്യതകള്‍ 
കണ്ടെത്തിയവരാണിവര്‍. “എന്നെ അനുഗ്രഹിച്ച 
ല്ലാതെ പിടിവിടുകയില്ല” (ഉല്പത്തി 32:26) എന്ന 
യാക്കോബിന്റെ ഉറച്ച നിലപാട്‌ ദൈവാനുഗ്രഹങ്ങ 
ളുടെ വാഗ്ദാനം അനുഭവിക്കാന്‍ സാധിച്ചു. പ്രാര്‍ത്ഥ 
നമ്മുടെ ജീവിതത്തില്‍ അനുഗ്രഹത്തിന്റെ പെരുമഴ 
പെയ്യിക്കാന്‍ ശക്തിയുള്ള ജലസ്രോതസ്സാണ്‌. 

b യോഹന്നാന്റെ പ്രത്യേകതകള്‍: 
ദൈവത്തിന്റെ നാസീര്‍ വ്രതക്കാരന്‍. ഈ ്വത 

ക്കാരന്‍ - നിന്നും ക്ഷാരം ചെയ്യലില്‍ നിന്നും, ശവ 

ശരീരത്തില്‍ നിന്നും അല്പം അകലം പാലിക്കണം. 








ഒക്ടോബര്‍ 2016 
ചിലപ്പോള്‍ അല്പകാലത്തേക്കായി ബ്രഹ്മചര്യവും 
അനുഷ്ടിച്ചിരുന്നു. അതായത്‌ സ്ത്രീയില്‍ നിന്ന്‌ 
അകന്ന്‌ നില്‍ക്കുക. ഒരു ദൌത്യം നിറവേറ്റാന്‍ 
വേണ്ടി ദൈവത്തിന്‌ പൂര്‍ണ്ണമായി സമര്‍പ്പിക്കുന്ന 
താണ്‌ ഈ (വതത്തിന്റെ കാതല്‍. (്വതം തെറ്റി 
ക്കാത്ത മനുഷ്യനാണ്‌ സ്നാപക യോഹന്നാന്‍. 
ജീവന്‍ ത്യജിക്കേണ്ടി വന്നപ്പോഴും സത്യം ഉദ്ഘോ 
ഷിക്കുകയും നീതിയും ന്യായവും ധാര്‍മ്മികതയും 
ഉയര്‍ത്തിപ്പിടിച്ച ര്രവാചക ശബ്ദം ആണ്‌ യോഹ 
ന്നാന്‍. കടുത്ത താപസന്റെ ജീവിതചര്യയിലൂടെ ഒരു 
ജനത്തെ മുഴുവന്‍ ജീവന്റെ ഉറവിങ്കലേക്ക്‌ ആകർഷി 
ച്ചവന്‍ - യോഹന്നാന്‍ സ്നാപകന്‍. യേശുക്രിസ്തു 
സാക്ഷിക്കുന്നു. ഈ പ്രത്യേകതകള്‍ മനസ്സിലാക്കി 
യിട്ട്‌ - “അവന്‍ ജ്വലിച്ച്‌ പ്രകാശിക്കുന്ന വിളക്കായി 
രുന്നു. ” (യോഹന്നാന്‍ 5:35) 

€. ഗ്രബിയേല്‍ അറിയിക്കുന്ന സദ്വാര്‍ത്ത 
വളരെ പ്രത്യേകതകള്‍ നിറഞ്ഞതാണ്‌. യേശുക്രി 
സ്തുവിന്റെ ജനനം ദൈവരാജ്യത്തിന്റെ സാന്നി 
ധ്യമാണെങ്കില്‍, യോഹന്നാന്റെ ജനനം വരുവാ 
നുള്ള ദൈവരാജ്യത്തിന്റെ പ്രഘോഷണം ആണ്‌. 
അതുകൊണ്ടാണ്‌ കുഞ്ഞിന്റെ ജനനത്തെ സന്തോ 
ഷകരമായ വാര്‍ത്തയായി ദര്‍ശിക്കേണ്ടത്‌. ഇതു 
പോലെ നമ്മുടെ ഭവനങ്ങളില്‍ രക്ഷയുടെ സന്ദേശം 
ഉദ്ഘോഷിക്കുന്ന കുഞ്ഞുങ്ങള്‍ ജനിക്കുന്നുണ്ടോ? 

കുറിച്ചു: എനിക്കിന്ന്‌ ഉറച്ഛിച്ച്‌ പറയാന്‍ കഴിയും, 
നിങ്ങളുടെ ലകഴ്യങ്ങള്‍ നേടിയെടുക്കാനും സ്വപ്ന 
ങ്ങള്‍ സാക്ഷാത്ക്കരിക്കാന്നും സഹായിക്കുന്ന വിധ 
ത്തില്‍ ദൈവശക്തിയുടെ രുപത്തില്‍ ദൈവരാജ്യം 
നിങ്ങളുടെ ഉള്ളില്‍ തന്നെയുണ്ട്‌. 
- എ.പിജെഅബ്ദുള്‍കലാം (അഗ്നിച്ചിറകുകള്‍ 69) 


ദൈവമാതാവിനോടുള്ള അറിയികിന്റെ ഞായറാഴ്ച 
വി. ലൂക്കോസ്‌ 1:26- 38 


ലോകചരിത്രത്തിലെ നിര്‍ണ്ണായകമായ സംഭവ 
ങ്ങള്‍ നടക്കുമ്പോള്‍ അതിന്റെ പിമ്പില്‍ ത്യാഗ 
പൂര്‍ണ്ണമായ ഒരു സ്ത്രീകഥാപാത്രം നിഴലിക്കുന്നു 
ണ്ട്‌. സ്വാമി വിവേകാനന്ദന്റെ ഉയര്‍ച്ചയ്ക്ക്‌ പിമ്പില്‍ 
അമ്മയുടെ പ്രചോദനം, വി. അഗസ്റ്റിന്‍ രൂപപ്പെടു 
ന്നത്‌ അമ്മയുടെ നിരന്തരമായ പ്രാര്‍ത്ഥനാശബ്ദം, 
പ. പരുമല തിരുമേനിയുടെ ആത്മീയ ഉയര്‍ച്ചയ്ക്ക്‌ 
പിന്നില്‍ പ്രോത്സാഹനമായി നിന്ന സഹോദരി... 
അങ്ങനെ ലോകം കണ്ട നിരവധി നേതാക്കന്മാരുടെ 
ഉദയത്തിന്‌ പിന്നില്‍ ആത്മാര്‍ത്ഥമായി സ്നേഹിക്കു 
കയും പ്രോത്സാഹിപ്പിക്കുകയും കരുതുകയും 
പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന സ്ത്രീയുടെ 
സാന്നിദ്ധ്യം പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടതാണ്‌. 

അമേരിക്കന്‍ പ്രസിഡന്റ്‌ ജോര്‍ജ്ജ്‌ ബുഷിന്റെ 
രണ്ടാമത്തെ അവസരം എത്തിച്ചേര്‍ന്നപ്പോള്‍ സ്ക 
ട്ടറിയായി കൊളിന്‍ പവ്വലിനെ മാറ്റി പകരം ഒരു 


www.bethelpatrika.org 29 


കറുത്ത വര്‍ഗ്ഗത്തിലെ സ്ത്രീയെ നിയമിച്ചു. പേര്‍ 
ഡോ. കോണ്ടലീസ റൈസ്‌. The Telegraph എന്ന 
പത്രം ഇങ്ങനെയെഴുതി. “She is clever, She is 
Charming, She is articulate and She is the Black 
American Princes who being single is lightly success- 
ful” 

അവള്‍ ബുദ്ധിമതിയാണ്‌, വശ്യശക്തിയുള്ളവ 
ളും, അമേരിക്കയുടെ കറുത്ത റാണി, ഒറ്റയ്ക്ക്‌ ജീവി 
ക്കുന്നതിനാല്‍ വിജയത്തിന്റെ പടികള്‍ അനായാസം 
ചവുട്ടിക്കയറുന്നു. 

ബ്രിട്ടിനിലെ മറ്റൊരു മാസിക ഈ സ്ത്രീയെ 
ക്കുറിച്ച്‌ ഇപ്രകാരം എഴുതി. ‘The most powerful black 
women since the Queen of sheba” 

ഇതുപോലെ വിജയത്തിന്റെ പടികള്‍ ചവുട്ടിക്ക 
യറിയ വിശുദ്ധ ജീവിതത്തിന്റെ ഉടമയായ കനൃകമ 
റിയം ആണല്ലോ ഇന്നത്തെ പ്രധാന ചിന്താവിഷ 
യം. 

മറിയത്തിന്റെ നന്മ മകനായ യേശുവിന്റെ മാഹാ 
ത്മൃത്തില്‍ നിന്ന്‌ ഉരുത്തിരിയുന്നു. മറിയത്തിന്‌ 
ലഭിച്ച കൃപയാണ്‌, സ്ത്രീകളില്‍ വെച്ച്‌ ഏറ്റവും 
അനുഗ്രീഹതമായി തീരുന്നതിന്‌ കാരണം. ദൈവം 
വി: കന്യകമറിയാമിനെ തന്റെ രക്ഷാപദ്ധതിയില്‍ 
ഉയര്‍ത്തപ്പെടുകയും അതിന്‌ അവള്‍ സ്വയം ത്യാഗം 
ഏറ്റെടുത്ത്‌ ദൈവത്തിനുവേണ്ടി സമ്പൂര്‍ണ്ണ സമര്‍ 
പ്പണം നടത്തി ജീവിച്ചതിനാലാണ്‌ കന്യകമറിയാ 
മിന്റെ മഹത്വം വര്‍ദ്ധിക്കുന്നത്‌. 

൫) ഗ്രബിയേല്‍ മാലാഖയും മറിയാമും തമ്മി 
ലുള്ള സംഭാഷണം 

- കൃപ ലഭിച്ചവളേ, നിനക്ക്‌ വന്ദനം (28) 

- കര്‍ത്താവ്‌ നിന്നോടുകൂടെയുണ്ട്‌ (28) 

- യേശു എന്ന്‌ പേര്‍ വിളിക്കണം (31) 

- ഇത്‌ എങ്ങനെ സംഭവിക്കും (34) 

- പരിശുദ്ധാത്മാവ്‌ നിന്റെ മേല്‍ വരും (35) 

- ഇതാ ഞാന്‍ കര്‍ത്താവിന്റെ ദാസി; നിന്റെ 
വാക്കുപോലെ എനിക്ക്‌ ഭവിക്കട്ടെ (38) 

ഈ സംഭാഷണങ്ങളില്‍ നിന്ന്‌ ഒരു കാര്യം 
വ്യക്തമാകുന്നു. 

- ദൈവം മനുഷ്യനാകാന്‍ തീരുമാനിച്ചിരിക്കു 
ന്നു. എന്തെന്നാല്‍ മനുഷ്യനെ ദൈവപുത്രനാക്കാന്‍ 
വേണ്ടി. (വി. യോഹ. 1:12) 

മനുഷ്യാവാതാരത്തെക്കുറിച്ചുള്ള വാര്‍ത്ത (The 
fact of the incarnation) പഴയനിയമ ഉദ്ധരണികളുപ 
യോഗിച്ച്‌ അവതരിപ്പിക്കുകയാണ്‌. യേശു ജന്മം എടു 
ക്കുന്നത്‌ വഴി, ഒരു വിമോചനത്തിന്റെ സ്വാതന്ത്ര്യം 
ലോകം അനുഭവിക്കും എന്ന്‌ മാലാഖയും മറിയാമും 
തമ്മിലുള്ള സംഭാഷണം വഴിയായി കേള്‍ക്കുന്നു. 

(1 തിന്മയില്‍ നിന്നുള്ള മോചനം 


ഒക്ടോബര്‍ 2016 

(2) റോമന്‍ ആധിപത്യത്തില്‍ നിന്നുള്ള 
മോചനം 

(3) സാമൂഹ്യ അസുന്തലിതകളില്‍ നിന്നുള്ള 
മോചനം 

“ഇതാ ഞാന്‍ കര്‍ത്താവിന്റെ ദാസി” 

ദൈവീക മര്‍മ്മങ്ങളുടെ മുമ്പില്‍ സ്വീകരിക്കാന്‍ 
കഴിയുന്ന ഏക മനോഭാവമാണിത്‌. ദൈവത്തിന്റെ 
പദ്ധതി കണ്ടെത്താനുള്ള ശ്രമം വിജയിക്കുന്നത്‌ 
ദൈവമുമ്പാകെ നാം അടിമയാകുമ്പോഴാണ്‌. സര്‍വ്വ 
ശക്തന്റെ മുമ്പില്‍ തലകുനിച്ചപ്പോള്‍ അവള്‍ നേടി 
യെടുത്തത്‌ ഭാഗ്യവതി എന്ന നാമകരണം ആണ്‌. 
അതിലൂടെ പരിശുദ്ധിയുടെ കുലപര്‍വൃതമായി 
വാഴ്ത്തപ്പെട്ടു. പൌരസ്ത്യ സഭയ്ക്കും, ദൈവശാ 
സ്ത്രത്തിനും യേശുക്രിസ്തുവിലേക്ക്‌ അടുക്കുവാ 
നുള്ള വഴിവെട്ടിത്തെളിക്കുന്നത്‌ ഈ അമ്മയുടെ 
ത്യാഗമാര്‍ന്ന ജീവിതം നിമിത്തമാണ്‌. 

കുറിച്ച്‌: ചരിശ്രത്തില്‍ സ്വന്തം വ്യക്തിമുദ്ര പതി 
ദ്ിച്ചവദഭരറയുണ്ട്‌. എന്നാല്‍ ചരിത്മാകുന്നവര്‍ കുറ 


വാണ്‌.” - എല്‍ കെ. അദ്വാനി 





ഓര്‍ത്തഡോകസിയുടെ അതുല്യത 


(ടാം പേജിന്റെ തുടര്‍ച്ച...) 


നാം അവരെ ബഹുമാനിക്കേണ്ടത്‌ കര്‍ത്താവില്‍ 
കൂടിയാണ്‌. കാരണം അവര്‍ കര്‍ത്താവിന്റെ ഇഷ്ട 
ന്മാരാണ്‌. വിശുദ്ധരെ ദൈവസമമായി കരുതുകയോ 
വണങ്ങുകയോ ചെയ്യേണ്ടതല്ല (Adoration goes to 
God only and Veneration to the saints) അവരെ 
ദൈവസമരായി കാണുന്നത്‌ ദൈവനിഷേധവും വിശു 
ദ്ധര്‍ക്ക്‌ അനിഷ്ഠവുമാണ്‌. പള്ളികള്‍ക്കുള്ള മുഖ്യ 
മായ ഉദ്ദേശ്യം ദൈവവുമായുള്ള സംസര്‍ഗ്ഗവും ദൈവ 
സംസര്‍ഗ്ഗത്തിലേക്ക്‌ നമ്മെ നയിക്കുന്ന വിശുദ്ധ 
ന്മാരും ശുദ്ധമതികളും ആയവരുമായുള്ള ആത്മീക 
സംസര്‍ഗ്ഗവുമണ്‌. വി. കുര്‍ബ്ബാന സംസര്‍ഗ്ഗം ഉപേ 
ക്ഷിക്കുകയും പള്ളിയില്‍ വരാതിരിക്കുകയും പുണ്യ 
വാന്മാരെ പ്രസാദിപ്പിക്കുവാനായി എന്തെങ്കിലും 
അന്യായമായി സമ്പാദിച്ചതിന്റെ ഭാഗം പള്ളിക്ക്‌ 
കൊടുത്തുകൊണ്ടിരുന്നാല്‍ മതിയെന്ന്‌ കണക്കാക്കു 
കയം ചെയ്യുന്നത്‌ ആത്മീക പാപ്പരത്തമാണ്‌. ചുരു 
ക്കത്തില്‍ വി. ദൈവമാതാവോ, വിശുദ്ധന്മാരോ 
സങ്കല്‍പ്പിക്കുകപോലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങള്‍ 
എവിടെയെങ്കിലും നടക്കുന്നുവെങ്കില്‍ അത്‌ ഓര്‍ത്ത 
ഡോക്‌സ്‌ സഭാ വിശ്വാസത്തില്‍ ആശാസ്യമല്ല. 
ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെപ്രതി തന്റെ മാതാ 
വിനോടും തന്റെ ഇഷ്ടരായ വിശുദ്ധന്മാരോടുമുള്ള 
ബഹുമാനവും ആത്മീക സംസര്‍ഗ്ഗവും പാലിപ്പാന്‍ 
എല്ലാ ക്രിസ്ത്യാനികള്‍ക്കും കടപ്പാടുണ്ട്‌. എന്നാല്‍ 
കര്‍ത്താവിനേക്കാള്‍ വലുതായി മറ്റെന്തിനെയെങ്കിലും 
കാണുന്നത്‌ ആത്മീക പതനവുമാണ്‌. (തുടരും...) 


www.bethelpatrika.org 30 


ബാലപത്രിക 


ആനി ജേക്കബ്‌ ചാരുനില്‍ക്കുന്നതില്‍ 





സ്നേഹമുള്ള കൂട്ടുകാരെ, 

“സ്വപ്നമെന്നത്‌ നിങ്ങള്‍ ഉറക്കത്തില്‍ കാണുന്ന 
തല്ല, മറിച്ച്‌ ഉറങ്ങാന്‍ നിങ്ങളെ അനുവദിക്കാത്ത 
വസ്തുവാണ്‌.” എന്ന്‌ മുന്‍ രാഷ്ട്രപതി എ.പി. ജെ. 
അബ്ദുള്‍ കലാം പറഞ്ഞിട്ടുണ്ട്‌. ഇതിന്റെ അര്‍ത്ഥം 
സ്വപ്നമില്ലാത്തയാള്‍ക്ക്‌ ലക്ഷ്യങ്ങള്‍ രൂപപ്പെടുത്തു 
വാന്‍ ആകില്ല എന്നു തന്നെയാണ്‌. 

സ്വപ്നം കാണാത്തവര്‍ ആരും ഉണ്ടാകുകയില്ല. 
ചുരുങ്ങിയ സമയത്തേക്കെങ്കിലും നമ്മെ സന്തോ 
ഷത്തിന്റെ കൊടുമുടിയിലേക്കും ദുഃഖത്തിന്റെ ആഴ 
ക്കടലിലേക്കും എത്തിക്കുവാന്‍ സ്വപ്നത്തിനു കഴി 
യും. ഒരു മുടക്കമില്ലാതെ വെറുതെ കാണുന്ന 
ഇത്തരം സ്വപ്നങ്ങള്‍ സാങ്കല്‍പ്പികമായിരിക്കും. 
അതിന്‌ യാഥാര്‍ത്ഥ്യവുമായി ബന്ധമുണ്ടാകണമെ 
ന്നില്ല. 

കുട്ടികള്‍ക്ക്‌ വേണ്ടത്‌ ജീവിതത്തില്‍ നേടാനാ 
ഗ്രഹിക്കുന്നവയെപ്പറ്റിയുള്ള പ്രായോഗിക സ്വപ്ന 
മാണ്‌. അതിനു യാഥാര്‍ത്ഥ്യവുമായി ബന്ധമുണ്ട്‌. 
അത്തരം സ്വപ്നത്തെ ലക്ഷ്യമാക്കി മാറ്റുവാന്‍ കഴി 
യും. ഒരു വലിയ ലക്ഷ്യം നേടുന്നതിന്‌ സമയബദ്ധ 
മായ പല ചെറുലക്ഷ്യങ്ങള്‍ പടിപടിയായി കൈവ 
രുത്തുവാന്‍ പദ്ധതി തയ്യാറാക്കണം. അതനുസരിച്ച്‌ 
പ്രവര്‍ത്തിച്ച്‌ മുന്നേറുമ്പോള്‍ ലക്ഷ്യത്തിലേക്ക്‌ 
എത്തും. 

സ്വപ്നത്തിന്‌ അതിരുകളില്ല. എന്നാല്‍ ലക്ഷ്യ 
ത്തിന്‌ അതിരുകള്‍ ഉണ്ട്‌. സ്വപ്നം കാണാന്‍ പരി 
ശ്രമം വേണ്ട. എന്നാല്‍ ലക്ഷ്യം നേടാന്‍ അദ്ധ്വാ 
നിച്ചേ മതിയാകൂ. സ്വപ്നത്തെ ലക്ഷ്യമാക്കാന്‍ ഒരു 
നിമിഷം മതി. എന്നാല്‍ ആ ലക്ഷ്യം നേടാന്‍ വര്‍ഷ 
ങ്ങള്‍ വേണ്ടി വന്നേക്കാം. 

ഓരോരുത്തര്‍ക്കും ശക്തി. ദൌര്‍ബല്യം, അനു 
കൂല സാഹചര്യങ്ങള്‍, പ്രതികൂല സാഹചര്യങ്ങള്‍ 
ഇങ്ങനെ നാലുഘടകങ്ങള്‍ ഉണ്ട്‌. ഇവയെ ശരിയായി 
മനസ്സിലാക്കി സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും തയ്യാറാ 
ക്കിയാല്‍ അവ നേടിയെടുക്കുവാന്‍ എളുപ്പമാണ്‌. 


അപ്രതീക്ഷിത ഭാഗ്യം വിജയത്തിലേക്ക്‌ നയിക്കു 
മെന്ന വ്യാമോഹം പലപ്പോഴും ഫലിക്കാറില്ല. 
പ്രയാണ വീഥിയില്‍ ഇടയ്ക്കൊരു തിരിച്ചടി വന്നാല്‍ 
നിരാശപ്പെടുകയും അരുത്‌. 

കൂട്ടുകാരെ, 

കവിയും ദാര്‍ശനികനുമായ ഹെന്‍റി ഡേവി 
ഡിന്റെ വരികള്‍ ശ്രദ്ധേയമാണ്‌. 

“നിങ്ങള്‍ വായുവില്‍ മാളിക പണിയുന്നതില്‍ 
തെറ്റില്ല, 

പക്ഷെ താഴെ അടിത്തറ പണിയണമെന്നു മറ 
ക്കരുത്‌” 

പ്രായോഗിക സ്വപ്നം നല്ല ലക്ഷ്യത്തിലേക്ക്‌ 
നയിക്കട്ടെ! 

ആശംസകള്‍ 

സ്നേഹത്തോടെ 


ആനിച്ചേച്ചി. 


“നുഹറോ 2016 


മാര്‍ ഗ്രീഗോറിയോസ്‌ ഓര്‍ത്തഡോക്സ്‌ 
ക്രൈസ്തവ വിദ്യാര്‍ത്ഥി പ്രസ്ഥാനം പ്രകാശഗിരി 
സെന്റ്‌ മേരീസ്‌ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തില്‍ 29 
ഒക്ടോബര്‍ 2016 ശനിയാഴ്ച ഉച്ചയ്ക്ക്‌ 1 മണിക്ക്‌ 
എല്ലാ ക്രൈസ്തവ സഭാംഗങ്ങളേയും പങ്കെടുപ്പി 
ച്ചുകൊണ്ട്‌ ഒരു എക്യുമെനിക്കല്‍ ക്വിസ്‌ മത്സരം 
നടത്തുന്നു. രജിസ്ട്രേഷന്‍ ഫീസ്‌: 200 രൂപ. 

ഒന്നാം സമ്മാനം: 3001 രൂപും എവര്‍റോളിംഗ്‌ 
ട്രോഫിയും, രണ്ടാം സമ്മാനം: 2001 രൂപയും 
എവര്‍റോളിംഗ്‌ ട്രോഫിയും. മൂന്നാം സമ്മാനം: 
1001 രൂപയും എവര്‍റോളിംഗ്‌ ട്രോഫിയും. 

മലങ്കര ഓര്‍ത്ത ഡോക്സ്‌ സുറിയാനിസഭ, 
ബാലസമാജം, ജനറല്‍ സെക്രട്ടറിയും, ഹയര്‍ 
സെക്കന്‍ഡറി അദ്ധ്യാപകനുമായ ഫാ. റിഞ്ചു പി. 
കോശി നയിക്കുന്ന ഈ പരിപാടിയിലേക്ക്‌ ഏവ 
രേയും കര്‍ത്ത്യനാമത്തില്‍ സ്വാഗതം ചെയ്യുന്നു. 

ഫോണ്‍: 9496789126 





www.bethelpatrika.org 31 


WE റി ld [ളു ം 
ദാസന്‌ വാര്‍ത്തകള്‍ 


പരിശുദ്ധ സഭയുടെ പ്രഥമ പ്രഖ്യാപിത പരി 
ശുദ്ധനായ പരി. പരുമല തിരുമേനിയുടെ 114-ഠമത്‌ 
ഓര്‍മ്മപെരുന്നാള്‍ സമാഗതമാകുന്നു. പുണ്യവാന്റെ 
ജീവിതചര്യങ്ങളെ പകര്‍ത്തുവാനും പ്രവര്‍ത്തി 
പഥത്തില്‍ ആക്കുവാനും നമുക്ക്‌ കഴിയണം. പരിശു 
ദ്ധന്റെ കബറിങ്കല്‍ നിന്നും അനുഗ്രഹങ്ങള്‍ പ്രാപി 
ക്കുവാന്‍ ഏവര്‍ക്കും ഈ പെരുന്നാള്‍ ആചരണം 
മുഖാന്തിരം കഴിയട്ടെ എന്നു പ്രാര്‍ത്ഥിക്കുന്നു. പരു 
മല കബറിങ്കലേക്ക്‌ തീര്‍ത്ഥയാത്രികരായി പോകു 
ന്നവര്‍ കടന്നു പോകുന്ന വഴികളും പരുമല പള്ളി 
യുടെ പരിസരവും വൃത്തിയായി സൂക്ഷിക്കുവാനും, 
പരമാവധി പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കു 
വാനും ശ്രദ്ധിക്കണം. കൂടാതെ നേര്‍ച്ചയായി ലഭി 
ക്കുന്ന ആഹാര പദാര്‍ത്ഥങ്ങള്‍ വഴിവക്കുകളില്‍ 
വലിച്ചെറിയുന്ന പ്രവണതയും ഒഴിവാക്കണം. 
ശബ്ദ മലിനീകരണത്തിന്‌ കാരണമാകുന്ന തര 
ത്തിലുള്ള ഉച്ചഭാഷിണികളും മറ്റും അനണ്‍സ്‌ 
മെന്റ്‌ വാഹനങ്ങളില്‍ ഒഴിവാക്കുവാന്‍ ശ്രദ്ധി 
ക്കുന്നത്‌ ഉചിതമായിരിക്കും. പരിശുദ്ധന്റെ ചിത്രങ്ങ 
ള്‍ ആലേഖനം ചെയ്തിട്ടുള്ള ബാഡ്ജുകളും മറ്റും 
വഴിയില്‍ കിടന്നു ചവിട്ടുവാനിടയാകുന്നത്‌ 
ഭക്തിനിഷേധമാണ്‌. 
ഭദ്രാസന സുവിശേഷസംഘത്തിന്റെ ആഭിമുഖ്യ 
ത്തിലുള്ള ഉപവാസധ്യാന യോഗം 2016 ഒക്ടോബര്‍ 
മാസം 14-൦ തീയതി ഇടവങ്കാട്‌ സെന്റ്‌ മേരീസ്‌ 
പള്ളിയില്‍ വച്ച്‌ നടത്തപ്പെട്ടു. അഭി. ഡോ. യൂഹാ 
നോന്‍ മാര്‍ ദീയസ്കോറോസ്‌ മെത്രാപ്പോലീത്താ 
ധ്യാനയോഗത്തിന്‌ നേതൃത്വം നല്‍കി. സണ്‍ഡേ 
സ്കൂള്‍ 10,11,12 ക്ലാസ്സുകളിലെ അദ്ധ്യാപകര്‍ക്കായി 
ഭദ്രാസന തലത്തില്‍ പ്രത്യേക പരിശീലന ക്ലാസ്സ്‌ 
2016 ഒക്ടോബര്‍ മാസം 11-0൦ തീയതി ബഥേല്‍ 
അരമനയില്‍ നടത്തപ്പെട്ടു. 
ദിവ്യബോധനം ഭദ്രാസന ഡയറക്ടര്‍ ശ്രീ. സി. 
കെ. റെജിയുടെ പിതാവ്‌ ശ്രീ. കെ. എം. ചാക്കോ, 
എം. ജി. ഒ. സി. എസ്സ്‌. എം. പന്തളം ഡിസ്ട്രിക്ട്‌ 
സെക്രട്ടറി ബിനോയ്‌ പി. ജോര്‍ജിന്റെ പിതാവ്‌ ശ്രീ. 
ജോര്‍ജ്ജ്‌ എന്നിവരുടെ വേര്‍പാടില്‍ ഭ്രദാസന 
ത്തിന്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു. 
ഫാ. തോമസ്‌ കൊക്കാപ്പറമ്പില്‍ 
(ഭദ്രാസന സെക്രട്ടറി) 





മക്ടോബര്‍ 2016 
രജത ജൂബിലി ആഘോഷം 


പൂഴിക്കാട്‌ സെന്റ്‌ ജോര്‍ജ്ജ്‌ ഓര്‍ത്തഡോക്സ്‌ 
പള്ളിയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ 
ഓപചാരികമായ ഉദ്ഘാടനം 206 മെയ്‌ 11ന്‌ നി. 
വ. ദി. ശ്രീ. ഗ്രബിയേല്‍ മാര്‍ ഗ്രീഗോറിയോസ്‌ 
ce നിര്‍വ്വഹിച്ചു. 

ജൂബിലി ഓഫീസിന്റെയും പുനര്‍നിര്‍മ്മി 
ക്കുന്ന ദേവാലയത്തിന്റെ ധനശേഖരണത്തി 
ന്റെയും ഉദ്ഘാടനം 2016 മെയ്‌ 04ന്‌ ഇടവക 
മെത്രാപ്പോലീത്താ നി. വ. ദി. ശ്രീ. തോമസ്‌ മാര്‍ 
അത്താനാസിയോസ്‌ നിര്‍വ്വഹിച്ചു. 

2016 സെപ്റ്റംബര്‍ 25ന്‌ ശാസ്താംകോട്ട മൌണ്ട്‌ 
ഹോറേബ്‌ ആശ്രമ ചാപ്പലില്‍ നിന്നും ദേവാലയ 
ശിലാസ്ഥാപനവും കൂദാശയും നിര്‍വ്വഹിച്ച മല 
കരയുടെ സൂര്യതേജസ്സ്‌ പ. മാത്യൂസ്‌ ദ്വിതീയന്‍ 
കാതോലിക്കാ ബാവയുടെ ഛായാചിത്രവും, കട 
മ്പനാട്‌ സെന്റ്‌ തോമസ്‌ കത്തീഡ്രലില്‍ നിന്നും 
ജൂബിലി പതാകയും മാതൃദേവാലയമായ കുടശ്ശ 
നാട്‌ സെന്റ്‌ സ്റ്റീഫന്‍സ്‌ കത്തീഡ്രലില്‍ നിന്നും 
ദീപശിഖയും ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള ജൂബിലി 
വിളംബര വാഹനറാലി നടന്നു. 

ഹോറേബ്‌ ആശ്രമാംഗം റവ. ഫാ. കെ.റ്റി. 
ഗീവര്‍ഗീസ്‌, റവ. ഫാ. തോമസ്‌കുട്ടി, റവ. ഫാ. 
ജോര്‍ജ്ജ്‌ വര്‍ഗീസ്‌, റവ. ഫാ. റോബിന്‍, റവ. ഫാ. 
ഉമ്മന്‍ മട്ടയ്ക്കല്‍, റവ. ഫാ. ജോസ്‌ തോമസ്‌, റവ. 
ഫാ. എസ്‌. ജേക്കബ്‌, റവ. ഫാ. തോമസ്‌ പി. 
നൈനാരന്‍, റവ. ഫാ. ബിനു ജോയി എന്നിവര്‍ 
ചടങ്ങില്‍ പങ്കെടുത്തു. 

ഒക്ടോബര്‍ 28 വെള്ളിയാഴ്ച നടക്കുന്ന ഒരുക്ക 
ധ്യാനം മലങ്കര സഭയുടെ മഹാഗുരു റവ. ഫാ. ഡോ. 
റ്റി. ജെ. ജോഷ്വാ നയിക്കുന്നതാണ്‌. തുടര്‍ന്ന്‌ ഒക്ടോ 
ബര്‍ 26ന്‌ ജൂബിലി പദയാത്ര പരുമലയിലേക്ക്‌. നവം 
ബര്‍ 05, 06 തീയതികളില്‍ ഇടവകയിലെ പ. പരു 
മല തിരുമേനിയുടെ ഓര്‍മ്മപ്പെരുന്നാള്‍. നവംബര്‍ 
15ന്‌ ഭദ്രാസന വൈദീക സംഗമം. 

2017 ജനുവരി 01ന്‌ കുടുംബ സംഗമം, പ്രവാസി 
സംഗമം, കള്‍ച്ചറല്‍ പ്രോഗ്രാം എന്നിവ നടക്കും. 

2017 മെയ്‌ മാസം നടക്കുന്ന ജൂബിലി സമാ 
പന സമ്മേളനത്തില്‍ പ. കാതോലിക്കാ 
ബാവായും ഇടവക മെത്രാപ്പോലീത്തായും സഭ 
യിലെ മറ്റു മ്രെതാപ്പോലീത്താമാരും കേന്ദ്ര - 
സംസ്ഥാന മന്ത്രിമാരും, രാഷ്ട്രീയ - സാമൂഹ്യ 
നേതാക്കളും പങ്കെടുക്കും. വി. ഗീവര്‍ഗീസ്‌ സഹ 
ദായുടെ ഓര്‍മ്മപ്പെരുന്നാളിനോടനുബന്ധിച്ചുള്ള 
വി. കുര്‍ബ്ബാനയ്ക്കുശേഷം പുതിയ ദേവാലയ 
ത്തിന്റെ ശിലാസ്ഥാപന കര്‍മ്മം പ. കാതോലിക്കാ 
ബാവാ നിര്‍വൃഹിക്കും. മേല്‍പ്പറഞ്ഞ പരിപാടിക 
ലുടെ സുഗമമായ നടത്തിപ്പിന്‌ ഫാ. സ്റ്റീഫന്‍ 
വര്‍ഗ്ഗീസ്‌ (ചെയര്‍മാന്‍), ജേക്കബ്‌ സി. ഡാനി 
യേല്‍ (ജനറല്‍ കണ്‍വീനര്‍), ബാബു വര്‍ഗീസ്‌ 
(ജനറല്‍ ക്യാപ്റ്റന്‍), രാജന്‍ മാത്യു (ട്രസ്റ്റി & 
ഫിനാന്‍സ്‌ കമ്മറ്റി കണ്‍വീനര്‍), സുജി ബേബി 
(സെക്രട്ടറി & പ്രോഗ്രാം കമ്മറ്റി കണ്‍വീനര്‍) 
എന്നിവരടങ്ങുന്ന വിപുലമായ കമ്മറ്റി നേതൃത്വം 
വഹിക്കുന്നു. 





www.bethelpatrika.org 32 


ജിം 


പി. എ. ഐസക്‌ കുറ്റൂര്‍ 


1. ജൈവവളം കാലിവളം, പിണ്ണാക്കുകള്‍, കോഴി 
വളം, പച്ചില വളങ്ങള്‍, കമ്പോസ്റ്റ്‌ വളങ്ങള്‍, 
ബയോഗ്യാസ്‌ സ്ലറി, മത്സ്യവളം ഉപയോഗി 
ക്കണം. 

2. മണ്ണിലെ സൂക്ഷ്മ ജീവികള്‍ നശിക്കാതിരിക്കാ 
നും ജലാംശം നഷ്ടപ്പെടാതിരിക്കാനും സൂര്യ 
നില്‍ നിന്നും അള്‍ട്രാവയലറ്റ്‌ രശ്മികള്‍ ഭൂമി 
യില്‍ പതിക്കാതിരിക്കുവാനും പുതയിട്ട്‌ സംര 
ക്ഷിക്കണം. 

3. ഓരോ വര്‍ഷവും ഒരേ വിളകള്‍ തന്നെ ചെയ്യാ 
തെ മാറ്റി മാറ്റി കൃഷിചെയ്യണം. 

4. കൃഷിയിലെ ഫലം എടുത്ത ശേഷം ശേഷി 
ക്കുന്ന ജൈവ വസ്തുക്കള്‍ തീകത്തിക്കാതെ 
മണ്ണിലേക്ക്‌ തന്നെ ചേര്‍ക്കണം. 

5. മിശ്രവിളകള്‍ക്ക്‌ മുന്‍തൂക്കം കൊടുക്കണം. 

6. മഴവെള്ളം ഒലിച്ചുപോകാതെ മണ്ണിലേക്ക്‌ ഇറ 
ക്കണം. 

2, ജൈവ വളം ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള 
ഗുണങ്ങള്‍ 

1. മണ്ണിന്റെ ഘടന നന്നാവുന്നു. 

2. ജലനഷടം കുറയുന്നു. 

3, മണ്ണിലെ ജൈവരാസ പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ കാര 
ണക്കാരായ സൂക്ഷ്മജീവികളുടെ വളര്‍ച്ചയ്ക്കും 
പ്രവര്‍ത്തനത്തിനും ആവശ്യമായ ഈര്‍ജ്ജത്തി 
ന്റെ സ്രോതസ്സായി വര്‍ത്തിക്കുന്നു. 

4. ധാരാളം ജൈവ വളങ്ങള്‍ ചേര്‍ക്കുന്ന മണ്ണില്‍ 
സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ്‌ അനുഭവപ്പെടു 
ന്നില്ല. 

5. ചെടികള്‍ക്ക്‌ വലിച്ചെടുക്കാന്‍ കഴിയാത്ത രൂപ 
ത്തില്‍ മണ്ണില്‍ സ്ഥിതി ചെയ്യുന്ന മൂലകങ്ങളെ 
അണുജീവികളുടെ പ്രവര്‍ത്തനം ത്വരിതപ്പെ 
ടുത്തി ചെടികള്‍ക്ക്‌ ലഭ്യമാകുന്നു. 

6. ചെടികളുടെ കീടരോഗ്രപതിരോധ ശേഷി വര്‍ദ്ധി 
ക്കുന്നു. 

3, ഫിഷ്‌ ആമിനോ 

സസ്യങ്ങളില്‍ കീട്രപതിരോധത്തിനും കരു 
ത്തോടെ ഉള്ള വളര്‍ച്ചയ്ക്കും വീട്ടില്‍ ചെയ്യാവുന്ന 
ഒരു കൂട്ടാണ്‌ ഫിഷ്‌ ആമിനോ. ഒരു കിലോ മത്തി 

(ചാള), ഒരുകിലോ ശര്‍ക്കര എന്നിവയാണ്‌ ചേരുവ 

കള്‍ മത്തി ചെറു കഷണങ്ങളായി മുറിച്ച്‌ ശര്‍ക്കര 

യുമായി ചേര്‍ത്ത്‌ വായു കടക്കാത്ത നല്ല അടപ്പുള്ള 
പ്ലാസ്റ്റിക്‌ പാത്രത്തില്‍ ഇടുക. വെള്ളം ഒഴിക്കരുത്‌. 

(ട ലിറ്റര്‍ ബാറ്ററി വെള്ളം വരുന്ന ജാര്‍പോലെ ഉള്ള 

പാത്രം ഉത്തമമാണ്‌) 20 മുതല്‍ 30 ദിവസത്തിനകം 

ഫിഷ്‌ ആമിനോ തയാറാകും. മൂടി തുറന്നാല്‍ 
കൊഴുത്ത പഞ്ചാമൃതത്തിന്റെ മണമുള്ള ദ്രാവകമാ 


ഒക്ടോബര്‍ 2016 


പരിസ്ഥിതി സാഹ്ൃദ 
ജൈവകൃഷി 


യിരിക്കും. കൊതുകുവലപോലെ കണ്ണകലമുള്ള 
തുണിയില്‍ അരിച്ച്‌ കുപ്പിയില്‍ ആറു മാസംവരെ 
സൂക്ഷിക്കാം. രണ്ടുമില്ലി 1 ലിറ്റര്‍ വെള്ളത്തില്‍ 
ചേര്‍ത്ത്‌ വൈകുന്നേരങ്ങളില്‍ സ്പ്രേ ചെയ്യുക. 5 
മില്ലി ലിറ്റര്‍ 1 ലിറ്റര്‍ വെള്ളത്തില്‍ ചേര്‍ത്ത്‌ സസ്യ 
ങ്ങളുടെ ചുവട്ടിലും ഒഴിക്കാം. 
4, എഗ്ഗ്‌ ആമിനോ 

ഒരു ഗ്ലാസ്‌ / പ്ലാസ്റ്റിക്‌ പാത്രത്തില്‍ നാലഞ്ച്‌ 
കോഴിമുട്ട ഇറക്കി വയ്ക്കുക. മുട്ട മുങ്ങി കിടക്കത്ത 
ക്കവണ്ണം ചെറുനാരങ്ങാനീര്‍ ഒഴിക്കുക. രണ്ടാഴ്ച 
കഴിഞ്ഞ്‌ സ്പൂണ്‍വച്ച്‌ ഇളക്കി യോജിപ്പിക്കുക. ഒരു 
കിലോ ശര്‍ക്കര തിളപ്പിച്ച്‌ പാനിയാക്കി 
തണുത്തതിനു ശേഷം ഒഴിച്ച്‌ യോജിപ്പിക്കുക. അഞ്ച്‌ 
ദിവസം കഴിഞ്ഞ്‌ ഉപയോഗിക്കാം. അഞ്ച്‌ മില്ലി ഒരു 
ലിറ്റര്‍ വെള്ളത്തില്‍ സസ്യങ്ങളില്‍ വൈകുന്നേരങ്ങ 
ളില്‍ തളിക്കാം. കൂടുതല്‍ പുഷ്പിക്കുന്നതിനും 
ആരോഗ്യത്തോടെ ഉള്ള വളര്‍ച്ചയ്ക്കും പ്രയോജന 
പെടും. 


നിരാലംബരുമായി ഒരു ദിനം 


മംഗലം സെന്റ്‌ ജോര്‍ജ്ജ്‌ ഓര്‍ത്തഡോക്സ്‌ 
പള്ളിയിലെ സെന്റ്‌ ജോര്‍ജ്ജ്‌ യുവജനപ്രസ്ഥാ 
നത്തിന്റെ ആഭിമുഖ്യത്തില്‍ “നിരാലംബരുമായി 
ഒരു ദിനം” എന്ന പരിപാടി മാര്‍ ഒസ്താത്തി 
യോസ്‌ തിരുമേനിയാല്‍ സ്ഥാപിതമായ പാണ്ട 
നാട്‌ ശാന്തിതീരം പെയിന്‍ ആന്റ്‌ പാലിയേറ്റീവ്‌ 
സെന്ററില്‍ വച്ച്‌ നടത്തപ്പെട്ടു. അന്നേദിവസം അവ 
രോടൊപ്പം ചിലവഴിക്കുകയും ഓണസദ്യ കഴിക്കു 
കയും ചെയ്തു. ചെങ്ങന്നൂര്‍ ഭദ്രാസന യുവജന 
പ്രസ്ഥാന സെക്രട്ടറി ഫാ. റ്റിജു ഏ്രഹാം 
ഉത്ഘാടന കര്‍മ്മം നിര്‍വൃഹിച്ചു. ഫാ. യൂഹാ 
നോന്‍, ഇടവക വികാരി ഫാ. തോമസ്‌ വര്‍ഗീസ്‌ 
കടവില്‍ ഇടവക സെക്രട്ടറി ലോബു റ്റി. മാത്യു 
യുവജനപ്രസ്ഥാനം സെക്രട്ടറി നിബു റ്റി.മാത്യു 
തുടങ്ങിയവര്‍ പ്രസംഗിച്ചു. 





www.bethelpatrika.org 33 





ബഹു. സഹപ്രവര്‍ത്തകരെ, 

സണ്‍ഡേസ്കൂള്‍ പ്രവര്‍ത്തനങ്ങള്‍ കുറേക്കൂടി 
കാര്യക്ഷമമാക്കുവാന്‍ തക്കവണ്ണം നമ്മുടെ ഭ്രരാസന 
കൌണ്‍സില്‍ കൂടുതല്‍ ചിന്തിക്കുകയും പ്രവര്‍ത്തി 
ക്കുകയും ചെയ്തു വരുന്നു. അടുത്ത അധ്യയന 
വര്‍ഷം മുതല്‍ ഇവ നടപ്പാക്കുവാനാണ്‌ ഉദ്ദേശിക്കു 
ന്നത്‌. യൂണിറ്റുതലത്തില്‍ അതിന്റേതായ അര്‍ത്ഥ 
തലത്തില്‍ വളരണമെങ്കില്‍ പ്രഥമാദ്ധ്യാപകരു 
ടെയും സഹ അദ്ധ്യാപകരുടെയും മാതാപിതാക്ക 
ളുടെയും വിദ്യാര്‍ത്ഥികളുടെയും കൂട്ടായ പരിശ്രമം 
ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഓരോ യൂണിറ്റിനും അതി 
ന്റേതായ കര്‍മ്മപദ്ധതികള്‍ പ്രാവര്‍ത്തികമാക്കുവാന്‍ 
തക്കവണ്ണം പി. റ്റി. എ. കൂടി ആലോചിച്ച്‌ ചെയ്യു 
ന്നത്‌ വളരെ ഉചിതമായിരിക്കും. 

ഇപ്പോള്‍ ഡിസ്ട്രിക്റ്റ്‌ തലത്തില്‍ പ്രസിഡന്റന്മാ 
രുടെ അദ്ധ്യക്ഷതയില്‍ യൂണിറ്റുകള്‍ക്ക്‌ പുതിയ ഒരു 
ദിശാബോധം വരുത്തുവാന്‍ തക്കവണ്ണം യൂണിറ്റ്‌ 
സന്ദര്‍ശനം ഉള്‍പ്പെടെ ഡിസ്ട്രിക്റ്റ്തല പ്രവര്‍ത്ത 
കര്‍ പല കാര്യങ്ങള്‍ ചെയ്യുന്നു എന്നത്‌ ശ്രദ്ധേയ 
മാണ്‌. 
പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ സംഗതികള്‍ 

1 സഹപാഠ്യമത്സരങ്ങളില്‍ നാല തലത്തി 
ലുള്ള കുട്ടികളുടെ മത്സരങ്ങളാണ്‌ നടത്തപ്പെടുന്ന 
ത്‌. അവരുടെ വയസ്സും ക്ലാസ്സും വിജ്ഞാപന നിർദ്ദേ 
ശ്രപകാരം നടപ്പാക്കുവാന്‍ തക്കവണ്ണം അദ്ധ്യാപ 
കര്‍ ശ്രദ്ധിക്കണം. ജൂനിയര്‍, സബ്ജൂനിയറിലോ, 
സീനിയര്‍ ജൂനിയറിലോ മത്സരിക്കുവാന്‍ പാടില്ല. 

2. 1, 12 ക്ലാസ്സുകള്‍ക്ക്‌ ഭ്രരാസനം നടത്തുന്ന 
ഓറിയന്റേഷന്‍ ക്ലാസ്സുകളില്‍ സംബന്ധിക്കാത്ത 
വരും പ്രൊജക്ട്‌, അഞ്ച്‌ മണിക്കൂര്‍ ക്ലാസ്സുകള്‍ 
എന്നിവ വിജ്ഞാപനത്തില്‍ പറയുന്നതുപോലെ 
പ്രവര്‍ത്തിക്കാത്തവരെ ഒരു സങ്കോചവും കൂടാതെ 
പരീക്ഷയ്ക്ക്‌ ഇരുത്തുന്നതും ആപ്ലിക്കേഷനില്‍ 
്രഥമാദ്ധ്യാപകന്‍ ഒപ്പിടുന്നതും ശരിയായ സംഗതി 
കളല്ല. എല്ലാ യൂണിറ്റ്‌ പ്രഥമാദ്ധ്യാപകര്‍ ശരിയായ 
റെക്കോര്‍ഡുകള്‍ സൂക്ഷിക്കുന്നതിലുള്ള അപാകത 
യാണ്‌ ഇതിന്‌ പ്രധാന കാരണം. 


ഒക്ടോബര്‍ 2016 

3. പ്രൊജക്ട്‌: ഉപന്യാസം പോലെയും വിഷ 
യവും അതിലെ ഉള്ളടക്കവും തമ്മില്‍ യാതൊരു 
ബന്ധവും ഇല്ലാതെ, ചുമതലക്കാര്‍ അതില്‍ ശ്രദ്ധി 
ക്കാതെ ഇന്‍സ്പെക്ടര്‍വശം കൊടുക്കുന്നത്‌ ഭൂഷ 
ണമല്ല. 

4. ഓറിയന്റേഷന്‍ ക്ലാസ്സില്‍ ഇനിയും പങ്കെ 
ടുക്കുവാന്‍ സാധിക്കാത്തവര്‍ 2016 നവംബര്‍ 19-0൦ 
തീയതി ദേവലോകം കാതോലിക്കേറ്റ്‌ അരമനയോ 
ടനുബന്ധിച്ചുള്ള OടSSAEയില്‍ വെച്ച്‌ നടത്തപ്പെ 
ടുന്ന ക്ലാസ്സില്‍ പങ്കെടുക്കുവാന്‍ അവസരം ഉണ്ടാ 
കും. 10% രൂപാ രജിസ്ട്രേഷന്‍ ഫീസ്‌ കൂടി നല്‍കേ 
ണ്ടതാണ്‌. 

5. ഭ്രദാസനതല സഹപാഠ്യ മത്സരങ്ങള്‍ 
പുത്തന്‍കാവ്‌ ഹയര്‍ സെക്കന്‍ഡറി സ്കൂളില്‍ വെച്ച്‌ 
നടത്തപ്പെട്ടു. ഒന്നും രണ്ടും സ്ഥാനങ്ങള്‍ ലഭിച്ചവര്‍ 
സനത്ത്‌ സെന്‍ട്രല്‍ സോണ്‍ മത്സരം നടത്തപ്പെടുന്ന 
മാവേലിക്കര, തഴക്കര എം. എസ്‌. എം. 
സ്‌കൂളില്‍വെച്ച്‌ നവംബര്‍ 12-0൦ തീയതി ശനിയാഴ്ച 
രാവിലെ 9 മണിക്കു മുമ്പായി എത്തിച്ചേരേണ്ടതാ 
ണ്‌. 

6. ഇപ്പോള്‍ 11൦ ക്ലാസ്സില്‍ പഠിക്കുന്ന റഗു 
ലര്‍ വിദ്യാര്‍ത്ഥികളുടെ പേര്‍, ഇന്‍സ്ട്രക്റ്റര്‍മാര്‍വശം 
ഒക്ടോബര്‍ 31-ാം തീയതിക്കു മുന്പ്‌ ഹെഡ്മാസ്റ്റര്‍ 
മാര്‍ ഏല്‍പ്പിക്കേണ്ടതാണ്‌. 

7. പ്രൈവറ്റായി 12-0൦ ക്ലാസ്‌ എഴുതുന്നവരും 
പ്രൊജക്ടും, ഓറിയന്റേഷന്‍ ക്ലാസ്സും 5 മണിക്കൂര്‍ 
വിവിധ ക്ലാസ്സും എടുക്കേണ്ടതാണ്‌. 
ഏകദിന സമ്മേളനം 

ഉമയാറ്റുകര ഡിസ്ട്രിക്റ്റ്‌ അദ്ധ്യാപക ഏകദിന 
സമ്മേളനം തിരുവന്‍വണ്ടൂര്‍ സെന്റ്‌ ജോര്‍ജ്ജ്‌ ഇട 
വകയില്‍വെച്ച്‌ നടത്തപ്പെട്ടു. ബഹു. ജാള്‍സണ്‍ പി. 
ജോര്‍ജ്ജ്‌ അച്ചന്റെ അദ്ധ്യക്ഷതയില്‍ നടത്തപ്പെട്ട 
സമ്മേളനത്തില്‍ ഭദ്രാസന വൈസ്‌ പ്രസിഡന്റ്‌ ഫാ. 
മാത്യു വര്‍ഗീസ്‌, ഫാ. വിമല്‍ മാമ്മന്‍ ചെറിയാന്‍ 
(ഡി. പ്രസിഡന്റ്‌ ), ബഹു. ഗീവര്‍ഗീസ്‌ ശാമുവേല്‍ 
അച്ചന്‍ (മുന്‍ ഡി. പ്രസിഡന്റ്‌), ഭദ്രാസന സെക 
ട്ടറി ശ്രീ. സി. എം.തോമസ്‌, ഭദ്രാസന കൌണ്‍സില്‍ 
അംഗങ്ങള്‍ എല്ലാവരും സംബന്ധിക്കുകയുണ്ടായി. 
വളരെ വിജയപ്രദമായ നിലയില്‍ സമ്മേളനത്തിന്‌ 
ആതിഥേയത്വം നല്‍കിയ വികാരി, മാനേജിംഗ്‌ കമ്മ 
റ്റിയംഗങ്ങള്‍, ഇടവകാംഗങ്ങള്‍ എന്നിവര്‍ക്കും നന്ദി 
അറിയിക്കുന്നു. 

കൌണ്‍സിലിനുവേണ്ടി, 
വര്‍ഗീസ്‌ ജി. (ഡയറക്ടര്‍) 


www.bethelpatrika.org 34 


